  കഹത് കബീർ, സുനൊ ഭായി സാധോ! - ഭാഗം - 2
  -----------------------------------------------------------------------------

501 -  കബീർ പറയുന്നു: 
	സാധുരൂപത്തിലുളള വണ്ട്, സംസാരരൂപത്തിലുളള പുഷ്‍പങ്ങളിൽ, 
	നിർവികാരരൂപത്തിൽ  തേനിനെ തേടിത്തേടി പറക്കുന്നു; 
	സജ്ജനങ്ങൾ ഉളള സ്ഥലങ്ങളിൽ നിന്ന്, ഭക്തിരസം ആസ്വദിക്കുന്നു. 

502 -  കബീർ പറയുന്നു: 
	സാധുജനങ്ങൾ എല്ലാവരോടും പ്രേമപൂർവ്വം വസിക്കുന്നു;
	ആർക്കും ദുഖം കൊടുക്കുന്നില്ല; 
	എല്ലാവരേയും സമദൃഷ്‍ടിയോടെ വീക്ഷിക്കുന്നു;
	തൻെറ വിചാര-വിശ്വാസങ്ങളിൽ സ്ഥിരമായി നിൽക്കുന്നു.

503 -  കബീർ പറയുന്നു: സാധു സാധു തമ്മിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല; 	എല്ലാ വയലുകൾ പോലെയാണ്  കഞ്ചാവു വിളയുന്ന വയലും.
	വിവേകവാനായ സാധു രത്നം പോലെയും, 
	മററുളളവർ മുത്തുപോലെയും പ്രകാശിക്കുന്നു. 

504 -  കബീർ പറയുന്നു: 
	സിംഹത്തിൻെറ വേഷം ധരിച്ച് , ആടുപോലെ നടന്ന് , 
	കുറുക്കനെ പോലെ ഊളയിട്ടാൽ , 
	ഒരു ദിവസം നായ കടിച്ചു വലിച്ചു തിന്നും.

505 -  ഏതു വ്യക്തി സാധുക്കളെ സേവിച്ച്,   
	ഭക്തിഭാവത്തിൽ ആനന്ദിതനാണോ,  
	അവനാണ് യഥാർത്ഥത്തിൽ ഗൃഹസ്ഥൻ.
	വൈരാഗ്യം വരിക്കുന്നത് സന്ത് ജനങ്ങളുടെ ധർമ്മമാണ്; 
	ദ്വേഷ ഭാവങ്ങൾ ഇല്ലാതെ ജീവിക്കുന്നത് ഗൃഹസ്ഥൻെറ ധർമ്മവും.

506 -  കബീർ പറയുന്നു: അഞ്ചോ, ഏഴോ വർഷം വിവേകപൂർവ്വം,
	ആത്മാർത്ഥമായി ഗുരുവിനെ സേവിക്കു; 
	പിന്നെ ഗുരുവിൻെറ അനുഗ്രഹം വാങ്ങി, 
	ദേശാന്തരം ചെയ്യു, ധനം സമ്പാദിക്കു. 

507 -  കബീർ പറയുന്നു: ഗുരുസേവയിൽ വസിക്കുന്ന ശിഷ്യൻ,
	ഗുരുവായ ഉരകല്ലിൽ  ഉരച്ച് മിനുക്കപ്പെട്ടാലും , 
	അനേകം  ദുഖങ്ങൾ സഹിച്ചാലും, ഗുരുവിൻെറ അനുകമ്പയാൽ,
	പരമസുഖങ്ങൾ  ലഭിച്ച്  ധന്യനാവുന്നു. 

508 -  കബീർ പറയുന്നു: പൊളളയായ ഭാഷണങ്ങൾ, തമാശകൾ,
	വിനോദമായ കളികൾ, മദ-മായ, സ്ത്രീസംഗം,
	എന്നിവയിൽ സന്ത് ജനങ്ങൾ ഇടപെടുന്നില്ല. 
	
509 -  കബീർ പറയുന്നു: യാചിക്കുന്നത് മരണതുല്യമാണ്; 
	കൈകൾ പരത്തി ആരോടും യാചിക്കരുത്; 
	യാചിക്കുന്നതിനാൽ സ്വാഭിമാനം നഷ്‍ടമാവുന്നു.

510 - കബീർ പറയുന്നു: ഓ, മനുഷ്യാ, ഇനിയും സമയം ഉണ്ട്; 
	സത്ഗുരുവിൻെറ ഉപദേശങ്ങളെ സ്വീകരിച്ചാൽ,  
	നിൻെറ ദുഖങ്ങളെല്ലാം അകലും. 
	വീട്ടിൽ വസിക്കുന്നതുവരെ, ആരോടും യാചിക്കേണ്ടാ. 

511 -  കബീർ പറയുന്നു: മലമുകളിൽ നിന്ന് വീണാലും, 
	മണ്ണിൽ പുതച്ചു പോയാലും, കിണററിൽ മുങ്ങി മരിച്ചാലും, 
	ദുഷ്‍ടജനങ്ങളോട് മിത്രത  വെക്കരുത്; 
	അവർ നിൻെറ സർവ്വസ്വവും നശിപ്പിക്കും.

512 -  കബീർ പറയുന്നു: 
	സജ്ജനങ്ങൾ തമ്മിൽ തമ്മിൽ ചേരുമ്പോൾ, സത്ഭാഷണങ്ങൾ ചെയ്യും; 
	കഴുതകൾ രണ്ടെണ്ണം ചേർന്നാൽ, തമ്മിൽ തമ്മിൽ ചവിട്ടും. 
	
513 -  കബീർ പറയുന്നു: വിഷം നിറഞ്ഞ സർപ്പങ്ങൾ  അനേകം കാണാം; 
	പക്ഷേ, മണിയുളളവയെ  വിരളമായേ കാണുകയുളളു. 
	വിഷം നിറഞ്ഞവ, മണിയുളളവയോടു ചേർന്നാൽ,
	അവയുടെ വിഷം,  അമൃതമാവും. 

514 -  കബീർ പറയുന്നു: 
	ആനന്ദം കിട്ടും എന്ന് വിചാരിച്ച്, ചീത്ത കൂട്ടുകെട്ടിൽ ചേർന്നു; 
	ആനന്ദം കിട്ടീല, തൻെറ മനശ്ശാന്തിയും നഷ്‍ടമായി;
	പെരുച്ചാഴിയെ  പിടിച്ച സർപ്പം പോലെ ആയി. 
	പെരുച്ചാഴിയെ വിട്ടാൽ ദൃഷ്‍ടി പോവും, തിന്നാൽ മരിക്കും;
	ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ, എന്ന സ്ഥിതിലായി.
	ഇതേപോലെയാണ്  ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട മനുഷ്യൻെറ സ്ഥിതി;
	കൂട്ടുകെട്ടിൽ നിന്ന് പിരിഞ്ഞാൽ ശത്രുത നേടും,
	കൂട്ടുകെട്ടിൽ തന്നെ നിന്നാൽ അടി-പിടിയും സഹിച്ച് ജീവിക്കണം. 

515 -  കബീർ പറയുന്നു: 
	മനുഷ്യൻ, മരത്തെ വേരോടെ മുറിച്ച്, തോണി പണിയുന്നു; 
	ആ തോണിയിൽ കയറി നദി കടക്കുന്നു.
	ആ മരം ശത്രുഭാവം ഇല്ലാതെ, അവനെ സുരക്ഷിതമായി കടത്തുന്നു.
	സജ്ജനങ്ങളുടെ മനോഭാവവും ഇതേപോലെയാണ്. 

516 -  കബീർ പറയുന്നു: ജനങ്ങൾ ഗംഗയിൽ മുങ്ങി, ശരീരം ശുദ്ധമാക്കി, 
	വികാരങ്ങളേയും കഴുകി കളയുന്നു.
	ഇതുപോലെ സാധു സംഗമവും, പാപിജനങ്ങളെ പുണ്യവാനാക്കുന്നു.

517 -  കബീർ പറയുന്നു: സാധു സംഗതിയും, ഗുരുഭക്തിയും നിത്യം നിത്യം 
	വർദ്ധിക്കുന്നു, വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു; 
	ഹീനഭാവം ഉളളവരുടെ സംഗതിയും, കഴുതയുടെ വിളിയും, 
	ആദ്യമാദ്യം അധികമായി, പിന്നെ കുറഞ്ഞുപോയി നഷ്‍ടമാവുന്നു. 

518 -  കബീർ പറയുന്നു: വസ്ത്രത്തിൽ പിടിച്ച നീലത്തിൻെറ കറ,  
	എത്ര സോപ്പു ഉരച്ച് ഉരച്ച് കഴുകിയാലും പോവുകയില്ല.
        എത്ര പരിശ്രമിച്ചാലും, കാക്കയെ ഹംസം ആയി മാററുവാൻ 	കഴിയമോ?
	
519 -  കബീർ പറയുന്നു: 
	ബ്രാഹ്മണൻെറ  മകൾ  മദ്യ-മാംസങ്ങൾ കഴിക്കുന്നില്ലെങ്കിലും,    
	 മദ്യം ഉണ്ടാക്കുന്നവനോട്  മിത്രത ഉണ്ടായാൽ,   
	മദ്യം കഴിക്കുവാൻ തുടങ്ങും. 
	
520 -  കബീർ പറയുന്നു: 
	വിഡ്ഢിയെ എത്ര പഠിപ്പിച്ചാലും, അതെല്ലാം വ്യർത്ഥമാവും;  
	എത്ര സോപ്പു ഉരച്ച് ഉരച്ച് കഴുകിയാലും, കുയിലിൻെറ നിറം മാറുമോ?

521 -  കബീർ പറയുന്നു: 
	കൽക്കരി നല്ലപോലെ കത്തിക്കഴിഞ്ഞാൽ, വെളുത്ത ചാരം ആവുന്നു;
	പക്ഷേ, മൂർഖനെ എത്ര ഉപദേശിച്ചാലും, മൂർഖത പോവുകയില്ല.

522 -  കബീർ പറയുന്നു: നിൻെറ മനസ്സിൽ വിരഹം ഉണ്ടെങ്കിലേ, 
	സത്‍ജ്ഞാനത്തിൻെറ പ്രേമം വരുകയുളളു; 
	മൂക്കാത്ത കടുകിനെ ആട്ടി ആട്ടി എണ്ണയും കിട്ടീല,പിണ്ണാക്കുംകിട്ടീല.

523 -  കബീർ പറയുന്നു: 
	എളള് ആട്ടി എടുക്കുന്ന എണ്ണ, എളെളണ്ണ ആയേ ഇരിക്കുകയുളളു;  
	എന്നാലും, പുഷ്‍പത്തിൻെറ രസം കുറച്ചു കലർന്നാൽ,
	സുഗന്ധ തൈലം ആയി മാറുന്നു.

524 -  കബീർ പറയുന്നു: 
	സ്വാമിയുടേയും, സേവകൻെറയും മനോഭാവങ്ങൾ ചേർന്നിരിക്കണം; 	സേവകൻെറ സേവാഭക്തിയാണ്, സ്വാമിയെ പ്രസന്നനാക്കുന്നത്, 	കൌശലങ്ങൾ അല്ല.

525 -  കബീർ പറയുന്നു: 
	ഗുരു 'വാ, വാ', എന്ന് പറയുമ്പോൾ അടുത്ത് വരുകയും,  
	'പോ, പോ' എന്ന് പറയുമ്പോൾ അകന്ന് പോവുകയും,
	ഗുരു എന്തു തരുന്നുവോ അത് ഭക്ഷിച്ചും, 
	ഗുരുവിൻെറ ആജ്ഞയെ പാലിച്ചും ജീവിക്കുന്നവൻ, ഉത്തമശിഷ്യൻ.
	
526 -  കബീർ പറയുന്നു: വൈകുണ്ഡപ്രാപ്‍തിക്കുളള ആശയും വെച്ച്,
	അഹോരാത്രം മനസ്സ്  ദുഷ്‍ടവിചാരങ്ങളിൽ മുഴുകിയിരുന്നാൽ,
	ലക്ഷ്യപ്രാപ്‍തി കിട്ടുകയില്ല.
	ഗുരു ശുക്രാചാർയ്യരുടെ ഉപദേശങ്ങളെ ഗണിക്കാത്തതിനാൽ,  
	മഹാബലിക്ക് രാജ്യം ദാനം ചെയ്‍തു, പാതാളവാസം നേടേണ്ടിവന്നു. 

527 -  കബീർ പറയുന്നു: 
	ഗുരു എല്ലാവരേയും സമദൃഷ്‍ടിയോടെ വീക്ഷിക്കുന്നു;   
	പക്ഷേ, ഒട്ടേറെ മനുഷ്യരും ഗുരുവിനെ അങ്ങനെയല്ല;
	മനസ്സിൽ അഭിമാനവും, ദേഹത്തിൽ പുഷ്‍ടിയും  ഉളളതുവരെ,
	ഗുരുവെ ശരണം പ്രാപിക്കുന്നില്ല. 

528 -  കബീർ പറയുന്നു: 
       അകത്തിൽ ഗുരുവിനെ കാണാനുളള താൽപര്യം,പുറത്തിലും കാണാം;
         അവൻെറ ശരീരം ക്ഷീണിച്ചും, മനസ്സ് വ്യാകുലമായും, 
	സംസാരത്തിൽ നിരാശനായും, അലയുന്നത് കാണാം. 

529 -  കബീർ പറയുന്നു: മനസ്സിൽ ദാസഭാവം ഇല്ലാതെ, 
	ദാസൻ എന്ന് പറഞ്ഞു നടക്കുന്നത്  വ്യർത്ഥമാണ്. 
	ദാഹം ശമിക്കണമെങ്കിൽ, വെളളം കുടിക്കണമല്ലോ. 

530 -  കബീർ പറയുന്നു: 
	സർവ്വസമയവും, സത്‍ജ്ഞാനപ്രാപ്‍തിക്കു ശ്രമിക്കുകയും, 
	സംസാരബന്ധനങ്ങളിൽ നിന്ന് മുക്തനും ആയവനെ,
	കാലനും (യമനും)  ബഹുമാനിക്കുന്നു.

531 -  കബീർ പറയുന്നു: 
	എല്ലാ നദികളും കർക്കടകമാസത്തിൽ നിറഞ്ഞ്  ഒഴുകുന്നു; 
        എന്നാലും, മേടമാസത്തിൽ നിറഞ്ഞ് ഒഴുകുന്ന നദി പ്രശംസനീയമാണ്.  
	അതുപോലെ, അന്യരെ നോക്കി ഭക്തി-ഭാവം വരുന്നതിനേക്കാളും,
	സ്വന്തം മനസ്സിൽ സ്വയമേവ വരുന്ന ഭക്തി-ഭാവം ഉന്നതമാണ്.

532 -  കബീർ പറയുന്നു: 
	ഭക്തി രൂപമായ വിത്ത്, കാലാന്തരത്തിലും നഷ്‍ടമാവുകയില്ല;
	ഉയർന്നതോ, താഴ്ന്നതോ ആയ ജാതിയിൽ ജനിച്ചിരുന്നാലും,
	ഭക്തൻെറ മഹത്വത്തിന്ന് കുറവു വരുകയില്ല.

533 -  കബീർ പറയുന്നു: ഭക്തി മാർഗ്ഗം കഠിനവും, ദുർല്ലഭവുമാണ്; 
	ദിനംതോറും വസ്ത്രം മററുന്നതുപോലെ എളുപ്പമല്ല. 
	ഭക്തി വേഷത്തേക്കാളും ശ്രേഷ്‍ടമാണ്;   		
	ഈ സത്യം എല്ലാവർക്കും അറിയാം. 

534 -  കബീർ പറയുന്നു: മുക്തിയിലേക്ക് കേറുവാനുളള ഏണിയാണ്  ഭക്തി;  
	ആരെല്ലാം ഈ ഏണിയിൽ കയറി മേല്‍പോട്ട് പോവുന്നുവോ,   
	അവരെല്ലാം ഈശ്വരാനുഗ്രഹം നേടുന്നു; 
	മടിപിടിച്ചു നിൽക്കുന്നവർ, ജന്മജന്മാന്തരം ദുഖിതരാവുന്നു. 

535 -  ഭക്തിദ്വാരം, ഒരു കടുകുമണിയുടെ ദശാംശം മാത്രം വീതി ഉളളതാണ്;  
	അഹങ്കാരം നിറഞ്ഞ നിൻെറ മനസ്സും വെച്ച്, 
	നീ എങ്ങനെ അകത്തുപോവും? 

536 -  ഭക്തി മൈതാനത്തിൽ കിടക്കുന്ന പന്തു പോലെയാണ്;  	
	ഇഷ്‍ടം ഉളളവർക്ക് എടുത്തു പോവാം;   
	ധനികൻ, ദരിദ്രൻ, ജാതിവ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ലഭ്യമാണ്. 

537 -  കബീർ പറയുന്നു: ഹെ, പ്രാണി, സത്ഗുരുവിൻെറ ഭക്തി നേടു,  
	വിഷയ വാസനകളിൽ മുഴുകേണ്ടാ;   
	ദുർല്ലഭമായി കിട്ടിയ ഈ മനുഷ്യ ജന്മം സഫലമാക്കു. 

538 -  കബീർ പറയുന്നു: 
	സത്ഗുരുവിൻെറ ഭക്തി മനസ്സിൽ സന്തോഷം വരുത്തി;  
	എന്നാലും മനസ്സിലുളള ആശകളാൽ ഗുരുവിൻെറ ശരണം ലഭിച്ചില്ല,  
	ഗുരുവിൻെറ ദാസനും ആയില്ല. 

539 -  കബീർ പറയുന്നു: ജാതി-കുലത്തിൻെറ അഭിമാനവും,   
	ഉയർന്ന-താഴ്ന്ന ഭ്രമവും മനസ്സിൽ ഉളളതുവരെ ഭക്തി വരുകയില്ല.   
	അഭിമാനത്തെ മനസ്സിൽ നിന്ന് അകററിയാലേ, 
	 സത്ഗുരുഭക്തിയും, ജ്ഞാനവും ലഭിക്കുകയുളളു.

540 -  കബീർ പറയുന്നു: പ്രേമം ഇല്ലാത്ത ഭക്തി നാമമാത്രമാണ്;   
	വയറു നിറക്കാൻ വേണ്ടി അങ്ങനത്തെ ഭക്തന്മാർ ജീവിതം നയിക്കുന്നു.  

541 -  കബീർ പറയുന്നു: ദുഖസമയത്തിലും ഈശ്വരഭക്തിയിൽ 	മുഴുകിയവൻ യഥാർത്ത ഭക്തനാണ്; 
	കപടവേഷധാരി ഭക്തിയുടെ നാടകം നടിക്കുന്നു; 
	ശുദ്ധമനസ്സോടെ ഉളള ഭക്തി ധന്യമാണ്. 

542 -  കബീർ പറയുന്നു: വയലിലെ വിളകളെ, കളകൾ നശിപ്പിക്കുന്നു;  
	ജനങ്ങളുടെ സഭയെ ദുഷ്‍ടപ്രകൃതിയുളളവർ വിഭാജിക്കുന്നു; 
	ലോഭികൾ ഭക്തരെ ദൂഷിക്കുന്നു; 
	കുങ്കുമപ്പൂവിനെ പൂഴി ഉപയോഗശൂന്യമാക്കുന്നു;  

543 -  കബീർ പറയുന്നു: സൂർയ്യോദയത്തിൽ അന്ധകാരം അകലുന്നു;  
	ഗുരു തരുന്ന ജ്ഞാനത്താൽ ദുർബുദ്ധി അകലുന്നു;
	അതിമോഹം വരുമ്പോൾ സത്ബുദ്ധി അകലുന്നു;
	അഭിമാനം വരുമ്പോൾ  ഭക്തി അകലുന്നു.    

544 -  ഭക്തിയുടെ ഉയർന്ന ഭവനം, ദൂരത്തിൽ നിന്നേ കാണാം;  
	ഈശ്വരഭക്തൻെറ തിളക്കവും, സൌന്ദർയ്യവും അവർണ്ണനീയമാണ്.

545 -  കബീർ പറയുന്നു: 
	മോക്ഷത്തിൽ എത്താനുളള ഏണിയാണ് ഭക്തി;  
	സന്ത്ജനങ്ങൾ ഈശ്വരസ്മരണം ചെയ്‍തുകൊണ്ട്  അതിൽ കയറുമ്പോൾ, 
	ഏണിക്ക്  താഴത്ത് മറഞ്ഞിരിക്കുന്ന മായ,  
	തരം കിട്ടുമ്പോൾ, ഏണിയെ  തട്ടിവിടുന്നു.
	
546 -  കബീർ പറയുന്നു: ഓ, മനുഷ്യാ, ഗർവ്വം കാണിക്കേണ്ടാ; 
	മൃത്യു നിൻെറ തലമുടി പിടിച്ചു കൊണ്ട്  നിൽക്കുന്നു.   
	എപ്പോഴാണോ, എവിടെ ഇരിക്കുമ്പോഴാണോ, 
	വലിച്ചുകൊണ്ട് പോവുക, എന്ന് അറിയാൻ വയ്യ. 

547 -  കബീർ പറയുന്നു: ഓ, മനുഷ്യാ, ഗർവ്വം കാണിക്കേണ്ടാ; 
	നിൻെറ കൊട്ടാരത്തെ നോക്കി അഭിമാനിക്കേണ്ടാ;   
	നാളെയോ, മറുനാളെയോ, നീ മണ്ണിൽ കിടക്കും;  
	നിൻെറ ദേഹത്തിന്നു മീതെ പുല്ലു മുളക്കും. 

548 - കബീർ പറയുന്നു: ഓ, മനുഷ്യാ, ഗർവ്വം കാണിക്കേണ്ടാ;   
	മാംസവും, തൊലിയും കൊണ്ട് പൊതിഞ്ഞ നിൻെറ അസ്ഥിപജ്ഞരം,  
	കുതിരസ്സവാരി ചെയ്യുമ്പോഴോ, സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴോ, 
	നിമിഷമാത്രത്തിൽ മണ്ണോടുമണ്ണായി പോവും.

549 -  കബീർ പറയുന്നു: ധന-സമ്പത്തിയുടെ ലഹരിയിൽ,  
	എട്ടു-പത്തു ദിവസം താളമേളങ്ങളോടെ നർത്തനം ചെയ്യു;  
	പിന്നെ നിനക്ക് ഈ വീഥിയും, ഈ ഗ്രാമവും കാണാൻ കഴിയാതെ വരും.  

550 -  കബീർ പറയുന്നു: അൽപസമയത്തേക്കുളള ഈ ജീവിതത്തിൽ,  
	ലോകത്തിലുളള സുഖ-സൌകർയ്യങ്ങൾ എല്ലാം ശേഖരിച്ചു;   
         സുൽത്താനോ,ഫക്കീറോ, എല്ലാവരും വന്നും,പോയും കൊണ്ടിരിക്കും.
	സുഖ-സൌകർയ്യങ്ങൾ ശേഖരിച്ചത് എന്തിനാ?


&&&&&&&&&&&&&&&&&&&&&&&&&&&&&&&&&&&&&&&


551 -  കബീർ പറയുന്നു: പഞ്ചഭൂതങ്ങൾ ചേർത്തി ഉണ്ടാക്കിയ ശരീരത്തെ,  
	ജീവത്മാ താങ്ങി നിർത്തുന്നു;   
	നാലു ദിവസങ്ങൾ മാത്രം നിന്ന്, പിന്നേയും മണ്ണോടു മണ്ണാവുന്നു.

552 -  കബീർ പറയുന്നു: 
	ഈ സംസാരം, ഇലഞ്ഞിമരത്തിൻെറ (Cotton tree)  പൂവുപോലെ,  
	വികസിച്ചിരിക്കുന്നതായി കണ്ട്, വീണുപോവുന്നു; 
	ഇതുപോലെ, പത്തു ദിവസത്തെ വ്യവഹാരത്തിൽ ഇടപെട്ട്,  
	ഓ, മനുഷ്യാ, നീയും വീണുപോവും.   

553 -  കബീർ പറയുന്നു: ഓ, മനുഷ്യാ, ഇന്ന് എങ്ങനെ ഉണ്ടോ, 
	അതുപോലെ നാളെയും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത്;   
	മരണസമയവും തലയിൽ കയററിയാണ് നീ നടക്കുന്നത്. 

554 -  കബീർ പറയുന്നു: കപ്പൽ (ദേഹം) ജീർണ്ണാവസ്ഥയിലും,  
	നാവികൻ (മനസ്സ്)  മൂഢനും ആയിരിക്കുമ്പോൾ,  
	ഭവസാഗരം തരണം ചെയ്യുന്നത് സാദ്ധ്യമല്ല; 
	അഭിമാനം ഇല്ലാത്തവൻ കടക്കും, അഹങ്കാരിയായവൻ മുങ്ങിപ്പോവും.  

555 -  കബീർ പറയുന്നു:  ദ്രവിച്ചുപോയ തോണിയിൽ (ശരീരം),  
	ആശാപാശങ്ങളായ ഭാരങ്ങളെ കയററി, 
	പരിചയവും ഇല്ലാത്ത തുഴയുന്നവനാൽ (മനസ്സ്),   
	സംസാരസാഗരം കടക്കുന്നത് സാദ്ധ്യമല്ല. 
	
556 -  കബീർ പറയുന്നു: 
	കമ്പികളെല്ലാം പൊട്ടിയ വീണയിൽ നിന്ന്, ശബ്‍ദം വരുകയില്ല; 
	വിദ്വാൻ (ദേഹി) പോയതിൽ പിന്നെ, വീണ (ദേഹം) ഉപയോഗശൂന്യം. 

557 -  കബീർ പറയുന്നു: 
	അടുത്ത ക്ഷണത്തിൽ വരുന്നത്, ആർക്കും  അറിഞ്ഞുകൂടാ; 
         അടുത്ത ക്ഷണത്തിൻെറ ഒരു മാഹാണി (1/16) അംശത്തിൽ  	വരുന്നത്പോലും, എനിക്ക്  അറിഞ്ഞുകൂടാ. 
	
558 -  കബീർ പറയുന്നു: വലിയ വലിയ കൊട്ടാരങ്ങളും, 
	ചിത്രശാലകളും സ്വപ്‍നം കണ്ടുകൊണ്ടു  ജീവിക്കുന്നു;  
	സത്ഗുരുവിൻെറ ജ്ഞാനം ഇല്ലാതെ, 
	ഇതെല്ലാം ക്ഷണത്തിൽ മിത്ഥ്യയാവും.

559 -  കബീർ പറയുന്നു: 
	ഉയർന്ന ചുവരുകളും, വിശാലമായ മുറികളും വെച്ച് വീടു പണിതു;  
	അവസാനം നിൻെറ വീട്, മൂന്നര മുഴമോ, 
	ഏറിവന്നാൽ, മൂന്നേമുക്കാൽ മുഴമോ  ആവും. 

560 -  കബീർ പറയുന്നു: 
	ഓ, അജ്ഞാനി, മൃത്യു വരുകയില്ലെന്ന്  നിന്നോട് ആരാ പറഞ്ഞത്?  
	ഗോതമ്പുമാവിൽ (ആട്ടാ), ഉപ്പ് ചേരുന്നതുപോലെ,   
	ഈ ശരീരം ഒരു ദിവസം മണ്ണോട് മണ്ണായി ചേർന്നുപോവും. 

561 -  കബീർ പറയുന്നു: കർമ്മഫലങ്ങൾ അനുഭവിച്ചും കൊണ്ട്,
	ജീവാത്മാ ജനന-മരണ ചക്രവ്യൂഹത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു.
	ഇനിയെങ്കിലും സത്കർമ്മങ്ങളുടെ വഴിയിൽ നടന്ന്, 
	മോക്ഷം നേടുവാൻ ശ്രമിക്കു.

562 -  കബീർ പറയുന്നു: 
	വിറക് കൊല്ലനോട് പറഞ്ഞു: ' നീ എന്നെ കത്തിക്കരുതേ; 
	ആ ദിവസം വരും, അന്ന് ഞാൻ നിന്നെ കത്തിച്ച് ഭസ്‍മം ആക്കും.'

563 -  കബീർ പറയുന്നു: ഈ ദേഹം ചൂളയിൽ വെക്കാത്ത മൺകുടം ആണ്;  
	നമ്മൾ ഇതിനെ എടുത്തുകൊണ്ട് നടക്കുന്നു; 
	പെട്ടെന്ന് ഒരു ഇടി കൊണ്ടാൽ ഉടഞ്ഞുപോയി,
	കയ്യിൽ ഒന്നൂം ഇല്ലാതാവും. 
  
564 -  കബീർ പറയുന്നു: തൊട്ടിയിൽ നിറച്ചു വെച്ച വെളളം, 
	കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ചാലിൽ കൂടി ഒലിച്ചു പോവും;
	ഇതേപോലെ, മൃത്യു വരുമ്പോൾ, ജീവനും ഒലിച്ചു പോവും.
	(ശരീരരൂപമായ തൊട്ടിയിൽ നിറച്ചു വെച്ച ശ്വാസരൂപമായ വെളളം,  
	നാസികാദ്വാരങ്ങളിൽ കൂടി, മെല്ലെ മെല്ലെ ഒലിച്ചുപോയി, 
	മൃത്യു വരുമ്പോൾ ഒട്ടും ഇല്ലാതെ ആവും.)

565 -  മരണം എല്ലാവർക്കും നിശ്ചിതമാണ്; 
	മരിച്ചതിൽ പിന്നെ ആരും ഓർമ്മിക്കുകയുമില്ല;   
	അതിൽപിന്നെ ഏതെങ്കിലും പശു-പക്ഷി യോനിയിൽ ജനിച്ച്,
	ജീവിതം കാട്ടിലോ, നാട്ടിലോ ആയിരിക്കും;  
	അതിൽപിന്നെ വേറൊരു യോനിയിൽ ജനിക്കും;  
	ജനന-മരണ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. 

566 -  കബീർ പറയുന്നു: കാടു വെട്ടിത്തളിച്ച് കൃഷി ചെയ്യുന്ന കർഷകനും,  
	ഭൂമിയെ കിളച്ചു കിളച്ച് കുഴിയാക്കുന്ന കുശവനും,  
	മഹാബലശാലിയും, വിദ്വാനും ആയ ലങ്കാധിപതി രാവണനും,    
	എത്ര ശക്തിമാന്മാർ ആയിരുന്നും, മൃത്യുവിനെ കീഴടക്കിയില്ലല്ലോ. 
	
567 -  കബീർ പറയുന്നു: 
	ഇന്നോ, നാളെയോ, ഈ ശരീരം കാട്ടിൽ എറിയപ്പെടും;  
	പിന്നെ അതിനു മുകളിൽ കലപ്പകളാൽ ഉഴപ്പെടും;  	
	കാലാന്തരത്തിൽ പശുക്കൾ പുല്ലും  തിന്ന്,  മേഞ്ഞുനടക്കും.   

568 -  എല്ലുകൾ വിറകു പോലെ കത്തിപ്പോവും,  
	രോമാവലി ഉണങ്ങിയ പുല്ലുപോലെയും കത്തിപ്പോവും;  
	ലോകത്തിൽ എല്ലാം കത്തുന്നതു കണ്ട്, കബീർ വ്യസനിക്കുന്നു,   
	'ജനങ്ങൾ രാമനാമം മറന്നു പോയല്ലോ' എന്ന്. 

569 -  കബീർ പറയുന്നു: 
	മനസ്സിനെ സ്ഥിരമാക്കി, ധ്യാനത്തിൽ നിർത്തിയവൻ, ജ്ഞാനിയാണ്;  
	 നിൻെറ അന്തിമയാത്ര ആനയുടെയോ, കുതിരയുടെയോ,  
	മുകളിൽ  കയറി ആയിരിക്കുകയില്ലല്ലോ. 

570 -  കബീർ പറയുന്നു: ഹെ, ചഞ്ചലമനസ്സേ, നീ വണ്ടു പോലെ, 
	വിഷയ-വാസനകളുടെ പൂങ്കാവിൽ വസിക്കേണ്ടാ;  
	ഏതെങ്കിലും മധു നിറഞ്ഞ പുഷ്‍പത്തിൽ (സ്ത്രീ) അകപ്പെട്ട്,   
	ശ്വാസം മുട്ടി മുട്ടി മരിക്കും. 
	
571 -  കബീർ പറയുന്നു: 
	ഭയം മനുഷ്യൻെറ ഉത്തമ ഗുരുവും, പാരസ് മണിയും, 
	ലോകത്തിൻെറ ആധാരവും, ഗുരുവിലുളള വിശ്വാസവും ആണ്;  
	സംസാരത്തിൽ ഭയത്തോടെ കർമ്മം ചെയ്യുന്നവൻ,
	സത്കർമ്മങ്ങൾ ചെയ്‍ത്, സംസാരസാഗരം കടക്കുന്നു. 
	ഭയമില്ലാതെ ദുഷ്‍കർമ്മങ്ങൾ ചെയ്യുന്നവർ, 
	സംസാരസാഗരത്തിൽ കിടന്ന് ഉഴലുന്നു. 
	പാപത്തിൽ നിന്ന് രക്ഷ കിട്ടാനുളള അമോഘമന്ത്രം ആണ് ഭയം. 

572 -  കബീർ പറയുന്നു: ഓ, മത്സ്യമേ, നീ ബുദ്ധിഹീനയായല്ലോ!  
	വിശാലമായ ഈ തടാകത്തിൽ  സുരക്ഷിതമായി വസിക്കാൻ   
	നീ വീടു പണിതില്ലല്ലോ; അവിടെ വല ഇടാൻ പററുകയില്ലല്ലോ.  

573 -  കബീർ പറയുന്നു: ജീവിതത്തിൽ ചീത്ത കൂട്ടുകെട്ടിൽ ഇറങ്ങിയാൽ,
	ഈശ്വരസ്‍മരണവും, ഭജനവും മുടങ്ങൂം; 
	ഭഗവാൻ ശ്രീരാമനെ സ്‍മരിക്കു, ഭജിക്കു, സത്സംഗത്തിൽ ചേരു. 

574 -  കബീർ പറയുന്നു: ജാതിയെ ത്യജിച്ചാൽ, വംശത്തിൽ വൃദ്ധി വരുന്നു;  
	മതഭ്രാന്തനായാൽ, കുടുംബവും, വംശവും നാശത്തിൽ എത്തുന്നു; 
	ജാതിമതങ്ങളെ ത്യജിച്ച്, രാമഭക്തിയിൽ ലയിച്ചാൽ,  
	കുലം, വംശം എന്നിവയെല്ലാം മറന്നുപോവും.

575 -  കബീർ പറയുന്നു:കുലം, കുടുംബം,ജാതി എന്നിവയെ ആധാരമാക്കി,  
	നീ എന്തെല്ലാമോ ദുഷ്‍കർമ്മങ്ങൾ ചെയ്‍ത്, ഈ ജന്മം വ്യർത്ഥമാക്കി;   
	ഭക്തിഭാവവും ഇല്ലാതെ കുലത്തിൻെറ മാന്യത നിലനിൽക്കുകയില്ല;  
	നിൻെറ പുനർജന്മം നാൽക്കാലിയും ആയിരിക്കാം. 

576 -   കബീർ പറയുന്നു: മൽമൽ വസ്‍ത്രം ധരിച്ചു, നല്ലവണ്ണം മുറുക്കി,  
	ഗർവ്വിഷ്‍ഠനായി നടന്നു, തന്നസ്‍തുതികൾ ചെയ്‍തു, 
	സുഗന്ധതൈലങ്ങൾ പൂശി, വലിയ കൊട്ടാരത്തിൽ വസിച്ചു, 
	മററും മററും സ്വപ്‍നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, മൃത്യു വന്നു. 

577 -  കബീർ പറയുന്നു: 
	നെയ്‍ത്തുകാരൻ തറിയിൽ ഓരോരു നുല് കോർത്ത്,    	
	തുണി നെയ്യുമ്പോൾ ആ നൂലിൻെറ അററം വരുന്നു.   
	അതേപോലെ, ജീവിതത്തിൻെറ അററവും വരുന്നു.
	ശേഷിച്ച സമയത്തിൽ സത്ഗുരുവിനെ വരിക്കു, നാമസ്‍മരണം ചെയ്യു.

578 -  കബീർ പറയുന്നു: പ്രതിദിനം സാധു-സന്ത്കളുടെ സംഗമം നേടു,
	ദുഷ്‍ട ചിന്തകൾ അകന്ന്, സത്ബുദ്ധി ലഭിക്കുന്നു.

579 -  കബീർ പറയുന്നു: 
	സന്താനത്തിൻെറ ശരീരം ഒരു തുളളി വീർയ്യത്താൽ ഉണ്ടായി;   
	ആ സന്താനം മരിച്ചാൽ കുടുംബത്തിൽ എല്ലാവരും കരയുന്നു. 
	പക്ഷേ അനേകം തുളളികളാൽ ഉണ്ടായ ജനങ്ങൾ, 
	ദുഷ്‍ട സഹവാസം ചെയ്യുമ്പോൾ, ആരും കരയുന്നില്ല.

580 -  കബീർ പറയുന്നു: 
	കലഹങ്ങളും, വിലാപങ്ങളും സത്സംഗത്താൽ നീങ്ങുന്നു; 
	സത്സംഗത്തിൻെറ ശക്തിയാൽ, ദുഖം അകന്ന്, സുഖം വരുന്നു.

581 -  കബീർ പറയുന്നു: 
	ഓ, അന്ധാ, മോഹ-മായാ പാശങ്ങളിൽ നിന്ന്   നീ എപ്പോൾ വിട്ടുവരും?  
	ഹെ, മന്ദബുദ്ധി, അതിൽ കിടന്ന്, ജീവിതം നഷ്‍ടമാക്കരുത്.

582 -  കബീർ പറയുന്നു: 
	ശരീരം ഒരു സവാരിയും, ജീവൻ അതിലെ യാത്രിയും ആണ്;  
	യാത്രി എപ്പോൾ സവാരിയിൽ നിന്ന് ഇറങ്ങിപ്പോവും, 
	എന്ന വസ്‍തുത  ആർക്കുംനിശ്ചയമില്ല. 

583 -  കബീർ പറയുന്നു: ദൈനംദിനം താള-മേളങ്ങളും, വീണവായനയും,
	ആഘോഷങ്ങളും, മററും  ഉണ്ടായിരുന്ന ഗൃഹം ഇപ്പോൾ ശൂന്യമായി;  
	അവിടം  ഇപ്പോൾ കാക്കകളുടെ കൂടുകളായി.  
	കാലാന്തരത്തിൽ എല്ലാം അവസാനിക്കുന്നു.
	
584 -  കബീർ പറയുന്നു: ജീവനുളളപ്പോൾ, എന്തെല്ലാമോ  ചെയ്യുന്നു,  	എത്രയെല്ലാമോ  ശേഖരിക്കുന്നു; 
	വീടോ, ധനമോ, പദവിയോ, എന്തായാലും,  
	 കൂടെ കൊണ്ടുപോവാൻ കഴിയുന്നില്ലല്ലോ.

585 -  കബീർ പറയുന്നു: 
	ഹെ, പ്രാണി, ഉണരു;  ഉറക്കത്തിൽ  പററി നിൽക്കേണ്ടാ;  
	രാത്രിയിൽ നീ കണ്ട സ്വപ്‍നം, രാവിലെ ഉണരുമ്പോൾ ഇല്ലല്ലോ; 
	ഈ സംസാരവും അതുപോലെയാണ്. 
	
586 -  കബീർ പറയുന്നു: 
	ഗുരുവിൻെറ മൂർത്തിക്കും, ഗുരുവിന്നും വ്യത്യാസമില്ല;  
	ഗുരുവിൻെറ അഭാവത്തിൽ, മൂർത്തിയിൽ നിന്ന് ആജ്ഞ കേൾക്കു,
	മൂർത്തിയെ വന്ദിക്കു, നിൻെറ മനസ്സിലെ അന്ധകാരം അകലും. 

587 -  കബീർ പറയുന്നു: മോക്ഷമാർഗ്ഗം കാണിക്കുന്നവനാണ് ഗുരു;  
	ഗുരുവിൻെറ സിദ്ധാന്തങ്ങളെ ഗ്രഹിക്കുന്നവനാണ് ശിഷ്യൻ. 
	ഗുരു-ശിഷ്യ ബന്ധനം ഇങ്ങനെയിരിക്കണം.

588 -  കബീർ പറയുന്നു:  
	ഇക്കാലത്ത് ലോഭികളായ ഗുരുക്കൾ ധാരാളം കാണാം; 
	അവർക്ക് തൻെറ കൃത്യങ്ങളുടെ അറിവില്ല;  
	ശിഷ്യർക്ക്  ജ്ഞാനോപദേശം ചെയ്യുവാനുളള കഴിവും ഇല്ല. 
	 
589 -  കബീർ പറയുന്നു: അജ്ഞാനിക്ക്, അജ്ഞാനിയായ ഗുരു കിട്ടിയാൽ,
	ബന്ധനങ്ങളിൽ നിന്ന് അകലുവാൻ കഴിയുകയില്ല;  
	അജ്ഞാനി,  ജ്ഞാനിയായ ഗുരുവിനെ സേവിച്ചാൽ, 
	ബന്ധനങ്ങളിൽ നിന്ന് എളുപ്പം മുക്തി കിട്ടും. 

590 -  കബീർ പറയുന്നു: ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുന്നു: 
	ഗുരുവിൻെറ കർമ്മഫലങ്ങൾ ഗുരുവിനും,
	ശിഷ്യൻെറ കർമ്മഫലങ്ങൾ ശിഷ്യനും,  അനുഭവിച്ചേ തീരൂ.

591 -  കബീർ പറയുന്നു: അജ്ഞാനിയായ ഗുരു പൊട്ട കിണറിൽ വീണു,
	ശിഷ്യനേയും വിളിച്ചു, അവനും അതേ കിണറിൽ ചാടി;  
	തൻെറ അജ്ഞാനതയാൽ, മററുളളവരേയും മുക്കി കൊല്ലുന്നു.

592 -  കബീർ പറയുന്നു:  
	ഏതൊരുവൻ അഹോരാത്രം ഗർവ്വിഷ്‍ടനായിരിക്കുന്നുവോ, 
	 ഗുരുവിൻെറ ആദരവും, ഉപദേശങ്ങളും ആഗ്രഹിക്കുന്നുവോ,
	അവനെ യമരാജൻ അതിഥിസൽക്കാരത്തിന്ന് ക്ഷണിക്കുന്നു. 

593 -  കബീർ പറയുന്നു: മൂലരൂപം  ഗുരുവിൻെറ  ധ്യാനം, 
	മൂലരൂപമായ  പൂജ  ഗുരുവിൻെറ  ചരണങ്ങൾ,  
	മൂലരൂപമായ  നാമം  ഗുരുവിൻെറ  ഉപദേശങ്ങൾ, 
	ഇവയെല്ലാം മൂലരൂപമായ  സത്യത്തെ  ഗ്രഹിക്കുവാനുളള  മാർഗ്ഗമാണ്.
  
594 -  കബീർ പറയുന്നു:കുടുംബത്തിലെ ബന്ധുക്കളോടുളള പ്രീതി പോലെ,
	ഗുരുവിനോടും പ്രീതി ഉണ്ടായാൽ, ശിഷ്യന്ന്  ഉദ്ധാരണം ഉണ്ടാവും; 
	പക്ഷേ, ഒരു ശിഷ്യനും തൻെറ ഗുരുവിനോട് അത്ര പ്രേമം വെക്കുന്നില്ല;  
	തന്മൂലം, നരക പീഢകൾ അനുഭവിക്കുന്നു.  

595 -  കബീർ പറയുന്നു: 
	പൂർണ്ണ ജ്ഞാനിയായ ഗുരു, ശിഷ്യനെ സന്മാർഗ്ഗത്തിലേക്ക് നയിക്കുന്നു;  
	ശിഷ്യഭാവവും, പുത്രഭാവവും ഒരുപോലെ ആണെന്നാലും,  
	ശിഷ്യൻ  എല്ലാ വിധത്തിലും  ശ്രേഷ്‍ടനാണ്; 
	പുത്രനോടുളള  ബന്ധം  സ്വാർത്ഥവശവും, 
	ശിഷ്യനോടുളള  ബന്ധം  ജ്ഞാനവശവും  ആയതിനാൽ. 

596 -   കബീർ പറയുന്നു: 
	പൊതിഞ്ഞു വെച്ചിരിക്കുന്ന  സോപ്പിന്ന്  ഉപയോഗമില്ല;   
	വെളളത്തോട്  ചേർന്നാലേ,  സോപ്പ്  ഉരച്ച്,  
	വസ്ത്രങ്ങൾ  ശുദ്ധമാക്കുവാൻ  കഴിയുകയുളളു. 

597 -   കബീർ പറയുന്നു: 
	അമ്മ-അച്‍ഛന്മാർ പണ്ഡിതന്മാരോ, പാമരന്മാരോ ആയാലും. 
	മക്കളെ പാലിച്ചു  പോഷിപ്പിക്കുന്നു;  
	അതേപോലെ ഗുരുവും, ജ്ഞാനമാർഗ്ഗത്തിൽ കൂടി,  
	ശിഷ്യരെ സന്മാർഗ്ഗത്തിലേക്ക്  നയിക്കുന്നു. 

598 -   കബീർ പറയുന്നു: മനസ്സിനേയും, ഇന്ത്രിയങ്ങളേയും നിയന്ത്രിച്ച്,  
	  ഗുരുവിൻെറ  പ്രേമത്തിന്ന് അർഹിതൻ  ആവണം;  
	 ഗുരുവിൻെറ  പ്രേമം ലഭിക്കാതെ, 
	നിനക്ക് സാമർത്ഥ്യവും, ക്ഷേമവും കിട്ടുകയില്ല. 

599 -   കബീർ പറയുന്നു: സത്ഗുരുവിന്ന്  സമമായി  ആരും  ഇല്ല; 
	ഏഴു ദ്വീപുകളിലും, ഒമ്പത് ഭൂഖണ്ഡങ്ങളിലും, മൂന്ന് ലോകങ്ങളിലും,  
	ഇരുപത്തിയൊന്ന്  ബ്രഹ്മാണ്ഡങ്ങളിലും, സത്ഗുരുവിനെ പോലെ,   
	ദുർമാർഗ്ഗത്തിൽ നിന്ന്, നിന്നെ രക്ഷിക്കുന്നവനെ കാണുകയില്ല.  

600 -   കബീർ പറയുന്നു: നദിയുടെ നീർച്ചുഴിയിൽ അകപ്പെട്ടവൻ,  
	 എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടുകയില്ല;
	ലോഭരൂപത്തിലുളള നദിയുടെ നീർച്ചുഴിയിൽ അകപ്പെട്ടവൻ, 
	എന്നന്നേക്കുമായി മുങ്ങിപ്പോവുന്നു. 

601 -   കബീർ പറയുന്നു: 
	സത്ഗുരുവിൻെറ ശിഷ്യൻ ആയാൽ സർവ്വവും ലഭിച്ചതായി കരുതു;  
	അല്ലെങ്കിൽ ഒന്നും ലഭിച്ചിട്ടില്ല. 
	മാതാ-പിതാ, സഹോദര-സഹോദരികൾ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. 

602 -   കബീർ പറയുന്നു: 
	ദുഷ്‍ടജനങ്ങളോടുളള സഹവാസം വിഷമാവസ്ഥയിൽ എത്തിക്കും. 
	ബുദ്ധിമാന്മാർ സ്വർണ്ണ പാത്രം ത്യജിച്ച്, മൺപാത്രം ഉപയോഗിക്കുന്നു; 		എന്നാലും, ദുഷ്‍ടജനങ്ങളോട്  യാചിക്കുന്നില്ല. 

603 -   കബീർ പറയുന്നു: 
	മഹാജ്ഞാനിയായ ശുകദേവ്, ഗുരു ദീക്ഷ ലഭിക്കാത്തതിനാൽ, 
	വിഷ്‍ണു ഭഗവാൻെറ സഭയിൽ അനുവാദം കിട്ടിയില്ല.  
	ഗുരു ദീക്ഷ ലഭിക്കാത്തവർ, എൺപത്തിനാലു ലക്ഷം യോനിയിൽ  
	കിടന്ന്, കിടന്ന് ജനന-മരണ ചക്രത്തിൽ കറങ്ങുന്നു.

604 -   കബീർ പറയുന്നു: ഗുരുഭക്തി ഇല്ലാത്ത രാജാവും, 
	അടുത്ത ജന്മത്തിൽ കഴുതയായി ജനിച്ച്,   
	കുശവൻെറ കളിമണ്ണ് കുഴക്കുന്നു;  
	അതിൻെറ നിർഭാഗ്യം, തിന്നാനുളള പുല്ലും, കുശവൻ കൊടുക്കുന്നില്ല.
	
605 -   കബീർ പറയുന്നു: ഹരിസ്‍മരണം മനസ്സിന്ന് ശാന്തിയും, 
	മോഹ-മായാ പാശങ്ങളിൽ നിന്ന് മുക്തിയും നൽകുന്നു;  
	ഹരിസ്‍മരണം ഇല്ലാത്തവർ, സർവ്വസമയവും ദുഖിതരായിരിക്കും.  		ഈശ്വരഭക്തിയാണ് ലോകത്തിലെ അമൂല്യനിധി. 

606 -   വൃക്ഷം പഴുത്ത ഇലയോട് പറയുന്നു: ഇലയേ, കേൾക്കു,  
	ഈ ഗൃഹത്തിൻെറ നിയമം, 'ഒന്നു വീണാൽ, ഒന്ന് വരും'.

607 -   കബീർ പറയുന്നു: ദേവി-ദേവതകൾക്ക് മദ്യ-മാംസങ്ങൾ നിവേദിച്ച്,  
	അവരിൽ നിന്ന് വരങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു; 
	നിവേദിച്ച മദ്യ-മാംസങ്ങളെ പ്രസാദം പോലെ തിന്ന്,  
	അവസാനം നരകത്തിലെ കഷ്‍ടങ്ങൾ അനുഭവിക്കുന്നു. 

608 -   കബീർ പറയുന്നു: നൂറു വർഷം ഗുരുഭക്തിയിൽ ലയിച്ച്,  
	ഒരു ദിവസം സങ്കൽപ്പിച്ച ദേവി-ദേവതമാരെ പൂജിച്ചാലും,  
	ജനന-മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. 

609 -   കബീർ പറയുന്നു: വരനോ, വധുവോ കിട്ടുവാനായി, 
	സങ്കൽപ്പിച്ച  ദേവി-ദേവതമാർക്ക്  ജീവബലിയിട്ട്, 
	ആ മാംസം തിന്നുന്നവർക്ക്, നരകത്തിലേക്കുളള  സ്വാഗതം നിശ്ചയം. 

610 -   കബീർ പറയുന്നു: 
	ഹോമം, ശ്രാദ്ധം എന്നിവയിൽ ഭക്ഷണം കഴിക്കുവാൻ ആശയുളള 
	ശ്രാദ്ധബ്രാഹ്മണർ, നായയുടെ വിസർജ്ജനം കഴിക്കുന്നതുപോലെയുളള   
	വ്യവഹാരങ്ങൾ ചെയ്യുന്നതിനാൽ, നിശ്ചയമായും നരകം പ്രാപിക്കുന്നു.  

611 -  കബീർ പറയുന്നു:  കാമികളും, ക്രോധികളും, ലോഭികളും, 	 		 സംസാരസാഗരം തരണം ചെയ്‍തേക്കാം; 
	 പക്ഷേ, മദ്യപാനി തരണം ചെയ്‍തു ആരും കണ്ടീട്ടില്ല. 
	 
612 -  കാമ വികാരം പ്രബലമായാൽ, വ്യക്‍തി തൻെറ ശരീരത്തിൻെറയും,  
	മനസ്സിൻെറയും നിയന്ത്രണം ഇല്ലാതെ കറങ്ങുന്നു;  
	ആ കാമദേവൻ, ദേവ-അസുര-മുനിമാർ എല്ലാവരേയും,
	 വശീകരിച്ച്,  കുഴപ്പത്തിൽ  ഇറക്കിയിരിക്കുന്നു. 

613 -  കബീർ പറയുന്നു: 
	പുരുഷൻെറ വീർയ്യം, സ്ത്രീയിൽ വീണാൽ, കാമാഗ്നി ശാന്തമാവും;  
	പിന്നെ  ഇരുവരും  പശ്ചാത്തപിക്കും; പക്ഷേ പിന്നേയും തുടരും.  
	അജ്ഞാനതയാൽ അവർ  അറിയുന്നില്ല; 
	അതാണ്  കാമത്തിൻെറ  ആശ്ചർയ്യം.  
	
614 -  കബീർ പറയുന്നു: 
	പറഞ്ഞു പറഞ്ഞു കേൾപ്പിച്ചാലും, മഠയൻ ഗ്രഹിക്കുന്നില്ല;  
	സന്തോ, വൈരാഗിയോ, ഗൃഹസ്ഥനോ,   
	കാമവാസനക്ക് അധീനമായാൽ, ജ്ഞാനപ്രാപ്‍തി ലഭിക്കുകയില്ല.   

615 -   കബീർ പറയുന്നു: 
	കാമിക്ക് ലജ്ജയും ഇല്ല, ഭയവും ഇല്ല, ബഹുമാനവും ഇല്ല;  
	ഇന്ത്രിയങ്ങൾക്ക് വശീഭൂതനായി, അവൻ നരകം അനുഭവിക്കുന്നു.

616 -  കബീർ പറയുന്നു: കാമത്തിന്ന് വശമായ നായ, 
	മാസത്തിൽ ഒരു ദിവസം മാത്രം, പട്ടിയോട് സമാഗമം ചെയ്യുന്നു;  
	കാമത്തിന്ന് വശമായ പുരുഷൻ, ആറു ഋതുകളിലും, 
	പന്ത്രണ്ടു മാസങ്ങളിലും, നായ പോലെ ജീവിക്കുന്നു. 

617 -   കബീർ പറയുന്നു: വിഷയഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവന്ന്,  
	ജനന-മരണ ചക്രത്തിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല;  
	വിഷയവാസനകളിൽ നിന്ന് അകന്ന് നിൽക്കുന്നവൻ,
	യഥാർത്ഥ ഭക്തൻ  എന്ന് അറിയപ്പെടുന്നു. 

618 -   കബീർ പറയുന്നു: കാമ-ക്രോധ-ലോഭ-മദ-മാത്സർയ്യങ്ങൾ 
	മനസ്സിൽ ഉളളതുവരെ, പണ്ഡിതനും, മൂർഖനും ഒരേ പോലെ ആണ്.

619 -   കബീർ പറയുന്നു: 
	കാമിപുരുഷൻ  ബ്രഹ്മചർയ്യമായ അമൃതത്തെ  വിഷമായും, 
	വിഷയ-വാസനയായ വിഷത്തെ അമൃതമായും കാണുന്നു; 
	എത്ര ജ്ഞാനോപദേശം ലഭിച്ചാലും, 
	അവൻെറകാമവാസന നീങ്ങുകയില്ല.

620 -   കബീർ പറയുന്നു: 
	ആയിരം പാപികളെ കണ്ടാലും, ഒരു നന്ദിയില്ലാത്തവനെ കാണരുത്;   
	നന്ദിയില്ലാത്തവൻെറ ശിരസ്സിലും, മനസ്സിലും, 
	ലക്ഷോപലക്ഷം പാപങ്ങൾ നിറഞ്ഞിരിക്കുന്നു. 

621 -   കബീർ പറയുന്നു: നന്ദിയില്ലാത്തവൻ  മൂക്കില്ലാത്തവൻ; 
	 പ്രതിദിനം മററുളളവരെ ദൂഷിക്കുന്നതായ  മലം തിന്നുന്നു;  
	 അവഗുണങ്ങൾ നിറഞ്ഞ അവൻെറ മനസ്സിനെ, 
	 ഏതു വിധത്തിലും ശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. 

622 -   കബീർ പറയുന്നു: 
	  നന്ദിയില്ലാത്തവന്ന്, മൂക്കില്ലാത്തവരുടെ ഇടയിൽ പ്രാധാന്യം ഉണ്ട്;  
	  സന്ത്-സജ്ജനങ്ങളുടെ  മദ്ധ്യത്തിലല്ല.  
	   
623 -   കബീർ പറയുന്നു: നന്ദിയില്ലാത്തവനേക്കാളും, നായ ധന്യമാണ്; 		  നായ ദൂരത്തുനിന്നു തന്നെ കുരക്കുന്നു.
	  നായിനേക്കാളും അധമനാണ് ക്രോധി;  
	 അവൻ തൻെറ ഗുരുവിനേയും ദൂഷിക്കുന്നു. 

624 -   കബീർ പറയുന്നു: സാധു-സന്ത്ജനങ്ങളെ നിന്ദിക്കുന്നവൻ, 
	 കഷ്‍ടങ്ങൾ അനുഭവിച്ച്, നരകത്തിൽ എത്തും;
	ജനന-മരണ ചക്രത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയില്ല.  

625 -   കബീർ പറയുന്നു: എന്നെ നിന്ദിച്ചു കൊണ്ടിരുന്നവൻ മരിച്ചു; 
	  ആ ഭാരം ചുമക്കുവാൻ വേറൊരുവനെ, ഇനിയും കിട്ടീട്ടില്ല.

626 -   കബീർ പറയുന്നു: കനകം, കാമിനി, ധനം എന്നിവയെ ത്യജിച്ച്,  
	  കാഷായ വസ്ത്രം ധരിക്കുന്നത് എളുപ്പം;  
	 പരനിന്ദ ചെയ്യുന്ന സ്വഭാവം, ത്യജിക്കുന്നത് കഠിനം. 

627 -   കബീർ പറയുന്നു: 
	 മററുളളവൻ എങ്ങനെയിരുന്നാലും,    
	 അവനെ ദുഷിക്കേണ്ടആവശ്യമില്ല;  
	 നേരെ മറിച്ച്, സന്ത് ജനങ്ങളെപ്പോലെ, 
	 അവനെ പ്രശംസിക്കുന്നതാണ് നല്ലത്.

628 -   കബീർ പറയുന്നു: അന്യരെ നിന്ദിക്കുന്നവൻ, 
	അറുപത്തിയെട്ടു തീർത്ഥങ്ങളിൽ മുങ്ങിയാലും,   
	അവൻെറ ദേഹവും ശുദ്ധമാവുകയില്ല;  
	അൻപത്തി ആറു കോടി ഭൂമി പ്രദക്ഷിണം ചെയ്‍താലും,  
	അവൻ നരകത്തിലേക്കേ പോവുകയുളളു. 

629 -  കബീർ പറയുന്നു: സപ്‍തസാഗരങ്ങളാൽ ചുററപ്പെട്ട ഭൂമിയിലും,  
	ജംബുദ്വീപിൽ നിന്ന് അകലെയും, ഞാൻ തിരഞ്ഞുനോക്കി;    
	എന്നിട്ടും പരനിന്ദ ചെയ്യാത്തവനായി ആരേയും കണ്ടില്ല.  

630 -   കബീർ പറയുന്നു: തന്നസ്ഥുതിയോ, പരനിന്ദയോ ചെയ്യരുത്;  
	 ജീവിതത്തിൽ ഇനിയും വളരെ ദൂരം പോവേണ്ടിവരും;    
	 ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ആർക്കറിയാം?  

631 -   കബീർ പറയുന്നു:  
	 പൂക്കളുടെ സുഗന്ധത്തെ ത്യജിച്ച്, ഈച്ച  ദുർഗന്ധത്തിൽ വസിക്കുന്നു;
	 തേനീച്ച സാധുവിനെപ്പോലെ, പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുന്നു.

632 -   കബീർ പറയുന്നു: ഈ സംസാരം മരത്താൽ നിർമ്മിച്ച ഗൃഹമാണ്;  
	 നാലു ഭാഗത്തും നിന്ന് മായാ-മോഹങ്ങളായ  തീ പിടിച്ചിരിക്കുന്നു;  
	മായാ-മോഹങ്ങളാൽ ബന്ധിതൻ അതിൽ കുടുങ്ങി മരിക്കും;  
	സാധുവും, ഭക്തനും  രക്ഷപ്പെടും. 

633 -   കബീർ പറയുന്നു: 
	  അകത്തിലെ കോപം, പുറത്തിൽ  പാപകർമ്മങ്ങളായി വരും;
	 അകത്തിലെ അഹങ്കാരം, ധർമ്മ-കർമ്മങ്ങളെ എല്ലാം നഷ്‍ടമാക്കുന്നു.  

634 -   കബീർ പറയുന്നു: യോഗി, തീർത്ഥയാത്രി, ജിതേന്ത്രിയൻ, ജ്ഞാനി, 	 ഉത്തമഗുണവാൻ, ഷട് ശാസ്ത്രപണ്ഡിതൻ, (ആറു ശാസ്ത്രങ്ങൾ),** 
  	 തുടങ്ങി എല്ലാവരും ലോഭികളായാൽ, 
	 അവരുടെ ഗുണങ്ങൾ എല്ലാം നഷ്‍ടപ്പെടും. 
	** (ആറു ശാസ്ത്രങ്ങൾ -- സാംഖ്യം, യോഗം, ന്യായം, വൈശേഷികം,
	    പൂർവ്വ-മീമാംസാ, ഉത്തര-മീമാംസാ).

635 -   കബീർ പറയുന്നു: മോഹം കപടവേഷധാരിയാണ്; 
	 മോഹത്തിന്ന് വശമായി, (മാൻ പേടയെ പ്രേമിച്ച്), 
	 ഭരതമഹർഷിക്ക് രണ്ട് ശരീരം  എടുക്കേണ്ടിവന്നു; 
	 അനേകം മോഹ-പ്രേമങ്ങളെ ഉളളിൽ വെച്ച്, 
	 നീ ഭവസാഗരം എങ്ങനെ കടക്കും? 

636 -  കബീർ പറയുന്നു: മോഹ-മായ ആയ മൃഗതൃഷ്‍ണയിൽ,  
	സുര-നര-മുനിമാർ എല്ലാവരും കുടുങ്ങിയിരിക്കുന്നു;   
	മോഹരൂപമായ സംസാരസാഗരത്തിൽ അവർ മുങ്ങിപ്പോവുന്നു.   

637 -  കബീർ പറയുന്നു: ഒരിക്കലും അഭിമാനവും, ഗർവ്വവും കാണിക്കരുത്; 
	 അങ്ങനെയുളളവർ അസംഖ്യം ജന്മങ്ങളെടുത്ത്, 
	 മുക്തി ലഭിക്കാതെ കറങ്ങുന്നു.

638 -  കബീർ പറയുന്നു: ചിന്ത പോലെയുളള മനോവികാരങ്ങൾ,  
	 മനുഷ്യൻെറ ജീവനെ ചുരണ്ടുന്നു, ദുഖത്തിൽ എത്തിക്കുന്നു; 
	 ചിന്തയില്സാതെ ജീവിക്കുന്നവനാണ്,  യഥാർത്ഥത്തിൽ സന്ത്. 

639 -  കബീർ പറയുന്നു: അത്യധികം സമയം കടന്നുപോയി;  
	 വളരെ കുറച്ച് ശേഷിച്ചതിൽ, ധൈർയ്യം അവലംഭിക്കു; 
	 ധൈർയ്യമാണ്  എല്ലാവർക്കും ഉത്തമനായ മിത്രൻ. 
	 ഇന്നേവരെ ശേഖരിച്ചതിനെ,  നഷ്‍ടമാക്കരുത്.

640-  കബീർ പറയുന്നു: ധൈർയ്യവും, ബുദ്ധിയും ഉളളപ്പോൾ,  
	മററുളളവരുടെ മനോഭാവം അറിയുവാൻ കഴിയും;  
	ദുഷ്‍ടവിചാരങ്ങൾ നിൻെറ മനസ്സിൽ വരുകയുമില്ല.

641 -   കബീർ പറയുന്നു: 
	 ഒട്ടകത്തിന്ന് ഉയരം ഉണ്ട്, തല ഉയർത്തിയും നടക്കുന്നു;  
	 ജീവിതം മുഴുവനും ഭാരം ചുമന്ന്, നടക്കുന്നു;  
	 മുതുകിൽ  ദൃഢമായി കെട്ടിയ മര അമ്പാരിയിൽ, 
	 അതിൻെറ യജമാനനും, മററുളളവരും ഇരുന്ന് യാത്രയും ചെയ്യുന്നു.

642 -  കബീർ പറയുന്നു: വളരെ പ്രശംസകൾ, വിപത്തിൽ എത്തിക്കാം;  
	 താഴ്‍മയിൽ സുഖങ്ങളെല്ലാം ഉണ്ട്. 
	 ഗ്രഹണ സമയത്ത് സൂർയ്യ-ചന്ദ്രന്മാർ പീഢിതരാവുന്നു;  
	 നക്ഷത്രങ്ങളെ  ആ വിപത്തി ബാധിക്കുന്നില്ല. 

643 -  കബീർ പറയുന്നു: ആശക്കുമേൽ ആശകളെ  കൂട്ടിയാൽ,  
	 ജീവൻ മോഹ-മായാ പാശങ്ങളിൽ ബന്ധിതമാവുന്നു; 
	 ജന്മ-ജന്മങ്ങളിൽ കിടന്നുഴലുന്നു, എന്നാലും ആശകളെ വിടുന്നില്ല. 

644 -  കബീർ പറയുന്നു: ആശയും, തൃഷ്‍ണയും ആയ രണ്ടു നദികൾ,  
	 ജീവിതത്തിൽ പ്രവേശിച്ചാൽ, അപരിമിതമായ ലോഭങ്ങളും വരുന്നു; 
	 ഇവയെ ത്യജിച്ചവൻ, വലുതായ കട്ടുമരത്തിൽ (ഭക്തി) ഇരുന്ന്, 
	 ആ നദികളെ കടന്ന്, മോക്ഷപദത്തിൽ എത്തുന്നു. 

645 -  കബീർ പറയുന്നു:
	 തൃഷ്‍ണയെ  ശാന്തമാക്കുമ്പോൾ, പിന്നേയും അധികം ആവുന്നു;
	അതിവർഷത്താൽ ജാബാസാ മരം  ഉണങ്ങിപ്പോവുന്നതുപോലെ.   
	
646 -   കബീർ പറയുന്നു: സംസാരസാഗരത്തിലെ തിരമാലകളായ 	 	  
	  ആശകളും, തൃഷ്‍ണകളും മനസ്സിൽ കോളിളക്കം ഉണ്ടാക്കുന്നു;  
	 ഇതിൽ അകപ്പെട്ട  ജീവൻ,  അടിയും, ഇടിയും സഹിക്കുന്നു. 

647 -   കബീർ പറയുന്നു: 
	  ആശകളെ വളർത്തി വളർത്തി ജീവൻ അവസാനിക്കുന്നു;  
	 ഒന്നൊന്നായി ചേർത്തി, ധനത്തിൻെറ സഞ്ചി നിറച്ചവൻ മരിച്ചു;  
	 മറെറാരുത്തൻ ആ ധനത്തിനെ അനുഭവിക്കുന്നു.
	
648 -   കബീർ പറയുന്നു: 
	അധികം ധനം ശേഖരിക്കാതെയും,ആശകളെ നിയന്ത്രിച്ചും ജീവിക്കു;  
	മറിച്ചാണെങ്കിൽ, നിരാശനായി പോവേണ്ടി വരും.

649 -   കബീർ പറയുന്നു: ലൌകീകവസ്‍തുക്കളിൽ പൂർണ്ണ വിരക്തിയും,  
	 സത്കർമ്മങ്ങൾ ചെയ്‍തും, ജീവിക്കുന്നവനാണ്, സാധു;  
	 ഏതെങ്കിലും ഒരു ആശ ശേഷിച്ചിരുന്നാൽ, മനുഷ്യൻ,  
	 അതിനെ പൂർത്തിയാക്കുവാനുളള ശ്രമത്തിൽ കുടുങ്ങുന്നു. 

650 -   കബീർ പറയുന്നു: രാജാവായാലും, സന്യാസിയായാലും, 	  	 		   ധനികനായാലും,ദരിദ്രനായാലും, ദുഖം ഉണ്ടെല്ലാവർക്കും; 
	  ഹരിഭക്തിയിലെ സുന്ദര വിചാരങ്ങൾ ഉളള
 	    സന്ത് ജനങ്ങൾ സുഖം അനുഭവിക്കുന്നു.  

651 -  കബീർ പറയുന്നു: എൻെറ ഒരു ദുഖം ആരോടെങ്കിലും പറയുമ്പോൾ,  
	  അവൻ തൻെറ ഇരുപത്തിയൊന്ന് ദുഖങ്ങളെ വിസ്‍തരിക്കുന്നു;  
	 ശിവ, ശിവ, എനിക്ക് ഒരു ദുഖം സഹിക്കുവാൻ കഴിയുന്നില്ല;  
	  അവൻ ഇരുപത്തിയൊന്ന് ദുഖങ്ങളെ എങ്ങനെ സഹിക്കുന്നു? 

652 -   കബീർ പറയുന്നു: വിഷയസുഖത്തെ തേടി നടക്കുമ്പോൾ, 		 	    വൈരാഗ്യദുഖത്തെ കണ്ടു മുട്ടി; 
	   വൈരാഗ്യദുഖം പറഞ്ഞു: 'വിഷയസുഖമേ, തിരിച്ചു പോവു; 
	   അവന് എന്നോടുളള സമ്പർക്കം ഉത്തമമാണ്.' 

653 -   കബീർ പറയുന്നു: ഏതു ദിനത്തിൽ ഈ സംസാരത്തിൽ വന്നുവോ, 
	  അന്നു തുടങ്ങി, ഈ ജീവൻ സുഖം മാത്രമായി അനുഭവിച്ചിട്ടില്ല;  
	  ഞാൻ ഈ സംസാരവൃക്ഷത്തിലുളള ഒരോരു ശാഖയേയും,  
	  ഓരോരു ഇലകളേയും തിരഞ്ഞു നോക്കി;  
	   എവിടേയും ദുഖം ഇല്ലാത്ത, ജീവിതം ഇല്ല. 

654 -   കബീർ പറയുന്നു: 
	  ജ്ഞാനവും, വിവേകവും ആയ നേത്രങ്ങൾ അടച്ചാൽ,
	  സന്ത്-അസന്ത് തമ്മിലുളള വ്യത്യാസം അറിയുകയില്ല;  
	   പത്തു-പന്ത്രണ്ടു ശിഷ്യർ ഉളളവരെ കണ്ടാൽ,  
	  അവരെ മഹാനായി കരുതുന്നു.

655 -   കബീർ പറയുന്നു: ഹെ, മനസ്സേ, ഭാഗ്യത്തെ മറക്കരുത്;  
	  എന്തു കിട്ടിയോ, അത് ഭാഗ്യത്താലാണ്;   
	 അതിൽ കവിഞ്ഞ് ആഗ്രഹിക്കരുത്;  
	 കിട്ടിയതിൽ തൃപ്‍തി അടയു, സംശയം മനസ്സിൽ നിന്ന് അകററു;
	 ഭാഗ്യത്തിൽ കവിഞ്ഞും, സമയത്തിന്ന് മുമ്പിലും, ഒന്നും കിട്ടുകയില്ല. 

 656 -  കബീർ പറയുന്നു: 
	 മനുഷ്യൻ എവിടെ പോയാലും, 
	 അവൻെറ ഭാഗ്യവും കൂടെ പോവും;  
	 വിധിച്ചതെല്ലാം അനുഭവിക്കണം; 
	  വിധിയെ മാററുവാൻ  കഴിയുകയില്ല. 

657 -  കബീർ പറയുന്നു: കർമ്മഫലങ്ങളെ നോക്കാതേയും, 
	 മാന-സമ്മാനങ്ങളെ ആഗ്രഹിക്കാതേയും,  
	 ലോഭ-മോഹങ്ങളായ വികാരങ്ങളെ അടക്കിയും,  
	 സത്ഗുരുവിനെ ശരണം പ്രാപിക്കു;  
	 നിൻെറ ജന്മം സഫലമാവും. 
 
658 -  കബീർ പറയുന്നു: കർമ്മം ചെയ്യാതെ, വേറെ ഉപായം ഒന്നുമില്ല;  
	 ഈശ്വരൻ കർമ്മഫലം അല്ലാതെ വേറൊന്നും തരുകയുമില്ല;  
	 വയലിൽ വിത്തു വിതക്കാതെ, കൊയ്ത്തു ചെയ്യാൻ പററുമോ?

659 -  കബീർ പറയുന്നു: 
	 ഉണക്ക റൊട്ടി (ചപ്പാത്തി) പകുതി ആയാലും സുഖപ്രദമാണ്;  
	 സമൃദ്ധ ഭോജനം വയറു നിറക്കും, ദുഖവും, രോഗവും  തരും;  
	 നെയ്യ് പുരട്ടിയ റൊട്ടിയെ ആഗ്രഹിച്ച്, പാപകർമ്മങ്ങൾ ചെയ്യും. 
 	   (മിത ആഹാരം ആരോഗ്യ ദായകം, 
	  അമിത ആഹാരം ആരോഗ്യ നാശകം).

660 -  കബീർ പറയുന്നു: 
	 മിതമായ ആഹാരവും, ശീതള ജലവും തൃപ്‍തി തരും;  
	 അന്യൻെറ ആഹാരത്തെ നോക്കി അസൂയപ്പെട്ടാൽ, 
	 മനസ്സും നശിക്കും, ആരോഗ്യവും നഷ്‍ടമാവും. 

661 -  കബീർ പറയുന്നു: പുളിപ്പോ, മധുരമോ ഉളള ഖാദ്യപദാർത്ഥങ്ങളെ 	 	 കണ്ടാൽ, നാവിൽ വെളളം ഊറുന്നു; 
	 ഇതിൻെറ അർത്ഥം, മനസ്സിന്ന്  സ്ഥിരതയില്ല;
	 പ്രാണി കണ്ണാടിച്ചില്ലു പോലെ ഉടഞ്ഞും പോവും. 

662 -  കബീർ പറയുന്നു: മോക്ഷം ലഭിക്കാൻ തല മുണ്ഡനം ചെയ്യും; 
	 വയറു നിറക്കാൻ  രുചികരമായ ആഹാരം കഴിക്കും; 
	 യോഗാസനത്തിൽ ഇരുന്ന്, കാൽമുട്ടുകളെ വളക്കും; 
	 എന്നാലും, ഓ, മനുഷ്യാ, നിൻെറ മനസ്സിനെ നിയന്ത്രിക്കുന്നില്ലല്ലോ. 

663 -  കബീർ പറയുന്നു: 
	നാവിന്ന് മധുരവും വേണം, പുളിപ്പും വേണം, ഉപ്പുരസവും വേണം; 
	നായ കളളനോട് ചേർന്നാൽ, വീട്ടിൻെറ കാവൽ ആരു ചെയ്യും?  

664 -  കബീർ പറയുന്നു: വിവേകവും, വിചാരവും ഉളളവൻ, സമർത്ഥൻ;   
	 വിവേകവും, വിചാരവും ഇല്ലാത്തവൻ, മൂഢൻ.  

665 -  കബീർ പറയുന്നു: 
	അക്ഷരജ്ഞാനം ഉളളവനും, ജീവിതത്വങ്ങളെ അറിയുന്നവനും, 
	ആയ ജ്ഞാനവാനായ  മനുഷ്യനെ സന്ത് എന്ന് ഗണിക്കാം;  
	പക്ഷേ അങ്ങനെയുളളവരെ  വിരളമായെ കാണുകയുളളു. 

666 -  കബീർ പറയുന്നു: ആചരിക്കുന്നവരെ എല്ലാ ഇടത്തും കാണാം, 	ചിന്തിക്കുന്നവരെ വിരളമായെ കാണുകയുളളു;  
	ചിന്തിക്കുന്നവനായ ഒരു ധർമാത്മാവായ മനുഷ്യൻ, 
	അനേകം ആചരിക്കുന്നവർക്ക് തുല്യനാണ്.

667 -  കബീർ പറയുന്നു: രാമനാമം സ്‍മരിക്കുന്നതിലും, 
	'രാം,രാം' എന്ന്  പറയുന്നതിലും വ്യത്യാസം ഉണ്ട്;  
	 രാമനാമം സ്‍മരിച്ചുകൊണ്ട്, സതി-സ്ത്രീ ദേഹത്യാഗം ചെയ്യുന്നു;
	അതേ  രാമനാമം പറഞ്ഞുകൊണ്ട്, 
	ചെപ്പടിവിദ്യക്കാരൻ  തമാശകൾ കാണിക്കുന്നു. 

668 -  കബീർ പറയുന്നു: വിവേകം ഉളളവനാണ് സന്ത്; 
	 നല്ലതും, കെട്ടതും ആയ ശബ്‍ദങ്ങളേയും, വിചാരങ്ങളേയും,  
	തിരിച്ചറിയുന്നവനാണ്  ഉത്തമനും, ധനവാനും. 

669 -  കബീർ പറയുന്നു: ഗുരുവിൻെറ പക്ഷത്തിലോ, 
	 വലിയ ആളുകളുടെ പക്ഷത്തിലോ, സ്ത്രീയുടെ പക്ഷത്തിലോ, 
	 വേദ-ശാസ്ത്രങ്ങളുടെ പക്ഷത്തിലോ, 
	 ചലിക്കുന്നവരെല്ലാം  പശുക്കളെപ്പോലെയാണ്; 
	 വിവേകവും, വിചാരവും ഉളളവൻ ആരുടെയും 
	 പക്ഷത്തിൽ ചലിക്കുന്നില്ല. 

670 -  കബീർ പറയുന്നു: മനസ്സിൽ പ്രേമ-ഭക്തിയുടെ പ്രഭാവം വരുമ്പോൾ,  
	 വിവേകവും, ഉത്തമജ്ഞാനവും വരുന്നു;  
	 പിന്നെ, അഭയത്തിൻെറ ശംഖദ്ധ്വനി വിളിച്ച്,  
	 മോഹ-മായകളെ  കീഴടക്കുന്നു. 

671 -  കബീർ പറയുന്നു: സ്വർണ്ണത്തിൻെറ മോഹർ തന്നാലും, 
	തൻെറ മുഖത്തിൽ തുപ്പാൻ, ആരും സമ്മതിക്കുകയില്ല; 
	പക്ഷേ, അനേകം ആളുകൾ വലിച്ച ഹുക്കയിൽനിന്ന്, 
	പുക വലിക്കാൻ അത്യധികം സന്തോഷം കാണിക്കും. 
	
672 -  കബീർ പറയുന്നു: 
	ഏകാദശി വ്രതം അനുഷ്‍ടിച്ചും, അന്നം ഉപേക്ഷിച്ചും ഇരിക്കും;  
	എന്നാലും, കഞ്ചാവും, പുകയിലയും ഉപേക്ഷിക്കുകയില്ല;  
	അവരെല്ലാം ഭാഗ്യഹീനർ തന്നേ. 

673 -  കബീർ പറയുന്നു: വിദ്യാ, ഗുണം, രാജപദവി എന്നിവ 
	മനസ്സിൽ അഹങ്കാരം വളർത്തുന്നു;  
	ഇവയെല്ലാം ത്യജിച്ചാൽ, പരമാത്മപ്രാപ്‍തി ലഭിക്കും. 

674 -  കബീർ പറയുന്നു: ഓ, മനുഷ്യാ, ഇപ്പോഴെങ്കിലും കേൾക്കു: 
	മദ്യം, മനഷ്യനെ മൃഗം ആക്കുന്നു; ധനവും നഷ്‍ടമാക്കുന്നു. 

675 -  കബീർ പറയുന്നു: കഞ്ചാവും, പുകയിലയും സേവിച്ചാൽ കിട്ടുന്നത്,
	 വായിലെ  ദുർഗന്ധവും, മനസ്സിലെ  മലിനതയും;  
	 ഹെ, രാമഭക്തരേ, ആരുടെയും ഹുക്കയിൽ നിന്ന് പുക വലിക്കരുത്;  
	പുകവലി ആത്മാവിനും, ശരീരത്തിനും നാശകരമാണ്.  

676 -  കബീർ പറയുന്നു: കഞ്ചാവും, പുകയിലയും സേവിക്കുന്നവരുടെയും,  
	മദ്യ പാനം  ചെയ്യുന്നവരുടെയും കൂട്ടുകെട്ട് അരുത്; 
	ഹെ, രാമഭക്തരേ, നിങ്ങളുടെ ഇഹലോകവും, പരലോകവും നശിക്കും.  

677 -  കബീർ പറയുന്നു: 
	കഞ്ചാവ് ശക്തിയേയും, യുക്തിയേയും കുറയ്ക്കുന്നു,
	അവീൻ (Opium) ബുദ്ധിഭ്രഷ്‍ടം വരുത്തുന്നു;  
	രണ്ടിൻെറയും ഉപയോഗം, അജ്ഞാനവും,അവിവേകവും വരുത്തുന്നു.

678 -  കബീർ പറയുന്നു: 
	കഞ്ചാവ്, പുകയില, പരനിന്ദ, പരസ്ത്രീ എന്നിവയെ ത്യജിച്ചാൽ,
	സത്ജ്ഞാനം ലഭിക്കും. 	

679 -  കബീർ പറയുന്നു:  മലം തിന്നുന്ന പശുവും, 
	കഞ്ചാവും, പുകയിലയും സേവിക്കുന്ന ബ്രാഹ്മണനും, 
	ആയുധധാരിയായ സാധുവും, കലിയുഗത്തിൻെറ പ്രഭാവങ്ങളാണ്. 

680 -  കബീർ പറയുന്നു: അജാമേധം, ഗോമേധം, അശ്വമേധം, നരമേധം, 
	എന്നീ ജീവഹത്യ ചെയ്യുന്ന അധർമ്മ കർമ്മങ്ങളെ,  
	വേദം,  ധർമ്മ കർമ്മങ്ങളായി ഘോഷിക്കുന്നു. 
           ജീവഹത്യ ചെയ്യുന്ന യജ്ഞങ്ങൾ,
	  ധർമ്മകർമ്മങ്ങൾ ആവുന്നതെങ്ങനെ?

681 -  കബീർ പറയുന്നു: ആടിനെ വെട്ടിയ പാപം, എട്ടു വഴികളിലൂടെ,  
	എട്ടു ആൾകൾക്ക് ചേരുന്നു; 
	എന്നാലും മൌലവി ആസ്വദിച്ച് തിന്നുന്നു;   
	 ചെരുപ്പുകുത്തിയുടെ വീട്ടിൽ ഇന്നും തൂങ്ങക്കിടക്കുന്ന, 
	ആടിൻെറ ചർമ്മം, ആടിൻെറ ഹത്യക്ക് നിശ്ചയമായ തെളിവല്ലേ? 
	ഓ, ജനങ്ങളേ, പറയു, മൌലവി എങ്ങനെ സ്വർഗ്ഗത്തിൽ എത്തും?

682 -  കബീർ പറയുന്നു: 
	മുസ്‍ലിം കത്തിയാൽ അറുക്കുന്നു, ഹിന്ദു വാളുകൊണ്ട് വെട്ടുന്നു;
	ഏതു വിധമായാലും, ഇവർ ജീവഹത്യ ചെയ്യുന്നു;   
	ഇവർ നരകത്തിലേക്ക്  അല്ലെങ്കിൽ, പിന്നെ എവിടേക്ക് പോവും? 

683 -  കബീർ പറയുന്നു: അന്യരുടെ പീഢകളെ അറിയുന്നവനാണ്  സന്ത്; 
	അന്യരെ പീഢിപ്പിക്കുന്നവൻ,  ശൈത്താൻ. 
  
684 -  കബീർ പറയുന്നു: ഓ, കാജീ, ജീവഹത്യ ചെയ്യുവാൻ,  
	അളളാഹു-അൿബറിൻെറ ആദേശം നിനക്ക് എപ്പോൾ കിട്ടി?
	"എല്ലാ ജീവികളുടേയും ശരീരം അളളാഹു-അൿബറിൻെറ സ്വത്താണ്"  
	എന്ന് നീ തന്നെ പ്രചാരം ചെയ്യുന്നു;  
	എന്നിട്ടും, ബലി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ്, 
	വീടിന്ന് വീട് ജീവഹിംസയും പ്രചാരം ചെയ്യുന്നു.
 
685 -  കബീർ പറയുന്നു: ജീവഹത്യ ചെയ്യുന്നവൻ ഹിന്ദുവായാലും ശരി, 
	മുസ്‍ലീം ആയാലും ശരി, നരകത്തിൽ എത്തും; 
	സൃഷ്‍ടികർത്താവിനെ ജീവബലിയാൽ പൂജിക്കേണ്ടാ. 

686 - കബീർ പറയുന്നു:കഴുത്തറക്കുമ്പോൾ കൽമ (ഖുർ-ആൻ)പഠിക്കുന്നു,  
	അത് ഉചിതം എന്നും പറയുന്നു;  
       അളളാഹു-അൿബർ ചോദിക്കുമ്പോൾ,നീ തലയും താഴ്ത്തി നിൽക്കും.

687 -  കബീർ പറയുന്നു: ജീവഹത്യ ചെയ്‍ത്, എളേളാളം മാംസം തിന്നാലും,  
	കിട്ടുന്ന  പാപത്തിന്ന് പ്രായശ്ചിത്തം ഇല്ല;  
	പാപമുക്തി കിട്ടുവാൻ, കോടി ഗോദാനങ്ങളും, 
	കാശിയിലെ പ്രാണത്യാഗവും നിഷ്‍ഫലമാണ്; 
	വിധിച്ച നരകം അനുഭവിച്ചേ തീരൂ. 

688 -  കബീർ പറയുന്നു: ആരുടെ നേരേയും അനാവശ്യമായ ബലപ്രയോഗം 	ചെയ്യുന്നത് കുററമാണ്; 
	അളളാഹു-അൿബർ ഈ കുററത്തിന്നുളള കാരണം ചോദിക്കുമ്പോൾ, 
	നീ വായടച്ച്, തലയും താഴ്ത്തി നിൽക്കും.

689-  കബീർ പറയുന്നു: 
	ജീവഹിംസയോ, ജീവഹത്യയോ ചെയ്യുന്ന പാപം ചുമന്നേ തീരൂ; 
	ഹിംസാമാർഗ്ഗം, മോക്ഷത്തിലേക്ക്  നയിക്കുകയില്ല.

690-  കബീർ പറയുന്നു: 
	എല്ലാ ജീവികളുടേയും പീഢകൾ സമമാണ്; മൂഢർ ഇതറിയുന്നില്ല;
	യജ്ഞത്തിൽ ബലിയിട്ട ജീവികൾക്ക് സ്വർഗ്ഗം ലഭിക്കുമെങ്കിൽ, 
	തൻെറ തന്നെ കഴുത്തറുത്ത് ബലിയിട്ടാലും, സ്വർഗ്ഗം ലഭിക്കണമല്ലോ! 

691 -  കബീർ പറയുന്നു: അനുഭവവും, വിവേകവും ഇല്ലാത്ത മനുഷ്യനെ,	 ജ്ഞാനമായ ഉരകല്ലിൽ, എത്ര ഉരച്ചാലും ഫലമില്ല; 
	സാധു-സജ്ജന പുരുഷരെ ജ്ഞാനമായ ഉരകല്ലിൽ ഉരച്ചാൽ,
	അവർ  മുമ്പിലത്തേക്കാളും അധികം തിളങ്ങുന്നു. 

692 -  കബീർ പറയുന്നു: ദുഖത്തിന്നു മീതെ ദുഖം വന്നാലും, 
	ദാന-ധർമ്മങ്ങൾ നഷ്‍ടത്തിൽ എത്തിച്ചാലും, 
	ജീവിതം മുഴുവനും ശീലവാനായിരിക്കുന്നവരെ, 
	വിരളമായെ കാണുകയുളളു. 

693 -  കബീർ പറയുന്നു: 
	ജ്ഞാനി, ധ്യാനി, സംയമി, ദാതാ, യോദ്ധാ, ജപ-തപം ചെയ്യുന്നവർ, 
	എന്നിങ്ങനെ അസംഖ്യം വ്യക്തികളെ കാണാം;  
	എന്നാലും, ഭൂമിയിൽ ശീലവാനായ വ്യക്തികൾ വിരളമാണ്. 

694 -  കബീർ പറയുന്നു:സാധു സംഗതിയാൽ ആധി-വ്യാധികൾ അകലുന്നു;
	അസാധുക്കളോടുളള സമ്പർക്കത്തിൽ,  
	ദിവസം മുഴുവനും  വ്യാധിഗ്രസ്ഥനായിരിക്കുന്നു. 

695 -  കബീർ പറയുന്നു: 
	 ചിന്ത ഒരു രാക്ഷസിയെപ്പോലെ,  മനസ്സിനെ കീറി തിന്നുന്നു;  
	വൈദ്യൻെറ ഉപചാരങ്ങളും, മരുന്നുകളും ഗുണം തരുകയില്ല.

696 -  കബീർ പറയുന്നു: ഗോധനം, അശ്വധനം, രാജധനം, രത്നധനം,
	തുടങ്ങി എല്ലാ ധനങ്ങളും, സന്തോഷധനം ഇല്ലെങ്കിൽ, ശൂന്യമാണ്. 
	
697 -  കബീർ പറയുന്നു: അസത്യം പറഞ്ഞ് സംസാരസാഗരം കടക്കുകയില്ല;  	 എല്ലാ സമയത്തും സത്യം അവലംഭിക്കുന്നവൻ, 
	 ജനന-മരണ ചക്രത്തിൽ നിന്ന് മുക്തനാവുന്നു. 
	
698 -  കബീർ പറയുന്നു: സത്യം പറഞ്ഞാൽ നിന്ദിക്കും, 
	 അസത്യം പറഞ്ഞാൽ വിശ്വസിക്കും;   
	 ഈ സംസാരം ഒരു പേപ്പട്ടിയെപ്പോലെയാണ്;
	 പിടി വിട്ടാൽ, കടി കിട്ടും. 

699 -  കബീർ പറയുന്നു: ഈ ശരീരത്തിനെ, സമയരൂപമായ ചിതൽ,
	 അകത്ത് അകത്തായി തിന്നുന്നു;  
	 ഈ ദേഹത്തിൽ, ഈശ്വരൻ ദേഹിയായി വസിക്കുന്നു;  
	 പക്ഷേ ഈ സത്യം വളരെ ചുരുക്കം ആളുകൾക്കേ അറിവുളളു.

700 -  കബീർ പറയുന്നു: ഈശ്വരജ്ഞാനം ലഭിക്കുന്നത് എളുപ്പമല്ല; 
	 അഹങ്കാരം ഉളള മനസ്സിൽ ഈശ്വരജ്ഞാനം വരുകയില്ല;  
	 ഭക്തിഭാവം നിറഞ്ഞ മനസ്സിൽ ഈശ്വരജ്ഞാനം സ്ഥിരമായിരിക്കും. 

701 -  കബീർ പറയുന്നു: എല്ലാവരോടും നമ്രത, ക്ഷമ, ദയ, ബഹുമാനം, 
	 എന്നീ സത്സ്വഭാവങ്ങൾ ഉളളവനാണ് ഉത്തമൻ.  
	 ധനം  മാത്രം ഉണ്ടായാൽ,  ഈ സ്ഥാനം ലഭിക്കുകയില്ല.

702 -  കബീർ പറയുന്നു: മററുളളവരെ ബഹുമാനിച്ചും, 
	 തന്നത്താൻ താഴ്‍മയോടും ജീവിക്കുന്നവൻ,  
	 സാധു-സന്ത് സമാജത്തിൽ വസിക്കുവാൻ അർഹനാണ്. 

703 -  കബീർ പറയുന്നു: നമ്രതയിൽ അപാര ശക്തിയുണ്ട്;  
	 ഈ ശക്തി ഈശ്വരീയമാണ്; 
	 നമ്രതയുണ്ടെങ്കിൽ സത്ഗുരുവിൻെറ സന്നിധിയിൽ പ്രവേശിക്കാം;  
	 നമ്രതയാണ് ഉത്തമ ഗുരുദക്ഷിണ. 

704 -  കബീർ പറയുന്നു: ഇന്നോ, നാളെയോ, അഞ്ചു ദിവസത്തിലോ, 
	 അഞ്ചു വർഷത്തിലോ, അഞ്ചു യുഗത്തിലോ, 
	 ഉദ്ധാരണം ചെയ്യുവാനുളള ശക്തി, സന്തിന്ന് മാത്രമേ ഉളളു; 
	 മററുളളവരുടെ ഭാഷണങ്ങൾ എല്ലാം പൊളളയാണ്. 

705 -  കബീർ പറയുന്നു: ആന ബന്ധനങ്ങളെ പൊട്ടിച്ചു നടക്കുന്നതുപോലെ,
	സന്ത് ജനങ്ങളും സംസാരബന്ധനങ്ങളെ പൊട്ടിച്ചു നടക്കുന്നു; 
	 നായകൾ  കുരച്ചും കൊണ്ട് പിന്നാലെ പോയാലും,  
	 ആന ഒരു കൂസലും ഇല്ലാതെ നടക്കുന്നു.   
	 സന്ത് ജനങ്ങളും അതേ പോലെ തന്നേ. 

706 -  കബീർ പറയുന്നു:  സാധുവിൻെറ വാസസ്ഥാനം 
	 ആഡംബരങ്ങൾ ഒന്നുമില്ലാതേയും, ശാന്തമായും ഇരിക്കണം; 
	 ആഡംബരങ്ങൾ ഉണ്ടായാൽ, സാധുവിൻെറ വാണി സംസാരീകവും, 
	 ദോഷങ്ങൾ നിറഞ്ഞതും ആവും.

707 -  കബീർ പറയുന്നു: ആകാശത്തിൻെറ വിസ്‍തീർണ്ണവും,  
	 ഭൂമിയുടെ ഘനവും, സാധുവിൻെറ ജാതിയും, 
	 പാരസ് മണിയുടെ വിലയും, നോക്കേണ്ടാ; 
	 അവയെല്ലാം അമൂല്യവും, അതുലനീയവും ആണ്. 
	
708 -  കബീർ പറയുന്നു: 
	 സാധു അതിഥിയായി വന്നാൽ, നാലു രത്നങ്ങൾ യാചിക്കും:
	 ധൂപ-ദീപം, ജലം, ആസനം, ഭോജനം; 
	 ഇവയെല്ലാം നൽകി അതിഥിസത്കാരം ചെയ്യുന്നത്, ഉത്തമം.

709 -  കബീർ പറയുന്നു: ബന്ധുക്കളോ, മിത്രങ്ങളോ, അറിയുന്നവരോ, 
	 ആരായാലും, കണ്ടുമുട്ടിയതിൽ പിന്നെ പിരിഞ്ഞു പോവുന്നു.  
	 എന്നാലും, രണ്ടു ദിവസത്തെ ജീവിതത്തിൽ, 
	സ്വാർത്ഥവശമായി,	രാമനാമത്തിൽ ആണയിടുന്നത് മൂഢത്വമാണ്. 

710 -  കബീർ പറയുന്നു: സന്ത് ജനങ്ങൾ മാന-അപമാനങ്ങളെ ഗണിക്കുന്നില്ല;  
	 മററുളളവരെ ബഹുമാനിക്കുന്നു; മനസ്സിൽ സ്നേഹഭാവത്തോടെ, 
	 എല്ലാവർക്കും സദുപദേശങ്ങൾ നൽകുന്നു

711 -  കബീർ പറയുന്നു: ഗൃഹസ്ഥാശ്രമവും, സന്യാശ്രമവും ഉത്തമം തന്നെ; 
	 ഗൃഹസ്ഥൻ സന്ത്-സന്യാസികളെ സേവിക്കുന്നു, 
	 വൈരാഗ്യവാനായ സന്യാസി സദുപദേശങ്ങൾ നൽകുന്നു. 
	
712 -  കബീർ പറയുന്നു: 
	 സന്യാസി വിരക്തനും, ഗൃഹസ്ഥൻ ഉദാരവാനും ആയിരിക്കണം;  
	 അവർ തങ്ങളുടെ ഗുണങ്ങളിൽ വീഴ്‍ച വരുത്തിയാൽ, 
	 അവർക്ക് ഉദ്ധാരണം ലഭിക്കുകയില്ല. 

713 -  കബീർ പറയുന്നു: ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ, 
	 ഭക്തിമാർഗ്ഗം വരിച്ചും, സാധു-ഗുരുക്കളെ ആദരിച്ചും വസിക്കു; 
	 അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം ത്യജിച്ച്, വൈരാഗ്യം വരിക്കു. 
	 പക്ഷെ, വൈരാഗ്യത്തെ ത്യജിച്ച്, 
	  പിന്നെയും ഗൃഹസ്ഥാശ്രമം വരിക്കുന്നത്, നിൻെറ ദുർഭാഗ്യമാണ്.

714 -  കബീർ പറയുന്നു: വേഷത്തെ നോക്കി ഭ്രമിക്കേണ്ടാ; 
	 കപടശാലിക്കും  സാധുവേഷം ധരിച്ച് നടിക്കാം; 
	 ജ്ഞാനത്തിൻെറ വിഷയങ്ങളെ ചോദിച്ചാൽ അറിയാം, സത്യാവസ്ഥ. 
	 ഉരകല്ലിൽ ഉരച്ചുനോക്കാതെ, സ്വർണ്ണത്തിൻെറ മാററു അറിയുകയില്ല. 

715 -  കബീർ പറയുന്നു: ഗുരുവിൻെറ ശിക്ഷയെ ഗ്രഹിച്ചാൽ,  
	 നിൻെറ ദുഖങ്ങൾ അകന്നുപോവും. 
	ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ, ഭിക്ഷാടനം ചെയ്യരുത്. 

716 -  കബീർ പറയുന്നു: ഹൃദയത്തിൽ പ്രേമരസം ഇല്ലാത്തതും,  
	 നാവിനാൽ രാമനാമം ജപിക്കാത്തതും,  ആയ ജീവിതം വ്യർത്ഥമാണ്. 

717 -  കബീർ പറയുന്നു: സജ്ജനങ്ങളോട് സഹവാസം ചെയ്യു, 	  	ദുർജ്ജനങ്ങളോട് അടുക്കരുത്; 
	ദുർജ്ജനങ്ങളോടുളള  സഹവാസത്താൽ,  
	 മനസ്സമാധാനവും, ധനവും നഷ്‍ടമാവുന്നു. 

718 -  കബീർ പറയുന്നു: മനുഷ്യൻ സുഖം നേടുവാൻ പ്രേമിക്കുന്നു; 
	 പക്ഷെ, അവൻെറ വശമുളള  സുഖവും മറഞ്ഞുപോവുന്നു; 
	 അവൻെറ ഗതി, പെരുച്ചാഴിയെ പിടിച്ച പാമ്പിൻെറ പോലെയാവുന്നു. 

719 -  കബീർ പറയുന്നു: മരം വെളളത്തിൽ മുങ്ങിപ്പോവുകയില്ല;  
	കാരണം,  വെളളത്തിന്ന് മരത്തോടുളള പ്രീതിയാലാണ്.  
         വെളളത്തിന്ന് അറിയാം, മരത്തെ വളർത്തിയത് വെളളം ഒഴിച്ചിട്ടാണ്. 
	ഇതേപോലെ സജ്ജനങ്ങളും, അവരുടെ പ്രീതി 
	അന്ത്യസമയം വരെ നിലനിർത്തുന്നു. 

720 -  കബീർ പറയുന്നു: ചന്ദനമരത്തെ ചുററിക്കിടന്നിരുന്നാലും, 
	സർപ്പത്തിൻെറ ശരീരത്തിൽ ചന്ദനത്തിൻെറ മണം കേറുകയില്ല;  
	സർപ്പത്തിൻെറ ശരീരം മുഴുവനും വിഷം നിറഞ്ഞിരിക്കുമ്പോൾ‍, 
	ചന്ദനമരത്തിൻെറ സുഗന്ധം എങ്ങനെ കേറും? 
 
721 -  കബീർ പറയുന്നു: 
	 ജീവൻ, യൌവനം, രാജപദവി എന്നീ മൂന്നും ശാശ്വതമല്ല; 
	 സത്സംഗത്തിൽ പോവാൻ തുടങ്ങിയ ദിവസം മുതൽക്ക്,   
	 ജന്മ സാഫല്യം ലഭിക്കാൻ തുടങ്ങും. 

722 -  കബീർ പറയുന്നു: നിരപേക്ഷിക്ക്  ഭക്തിയും,  
	 നിർമ്മോഹിക്ക്  ജ്ഞാനവും, നിർദ്വന്ദിക്ക്  മുക്തിയും, 
	 നിർലോഭിക്ക്  മോക്ഷവും, ഈശ്വരകൃപയാൽ ലഭിക്കുന്നു. 

723 -  കബീർ പറയുന്നു: വിഷയവാസനകളെ ത്യജിച്ച്,  
	 ഗുരുഭക്തിയിൽ ലയിക്കുന്നത് കഠിനം തന്നേ; 
	 ഈ മനുഷ്യ ശരീരവും, അതിലുളള ആനന്ദവും,  
	 വീണ്ടും വീണ്ടും കിട്ടുകയില്ല. 
	 അടുത്ത ജന്മം, ഇതിനേക്കാളും നല്ലതാവാൻ, ഗുരുഭക്തി വേണം. 

724 -  കബീർ പറയുന്നു: 
	 മോഹ-ബന്ധനങ്ങളെ ത്യജിച്ച്, ഗുരുഭക്തിയിൽ ലയിക്കു;  
	 നിൻെറ മനോരഥങ്ങളെല്ലാം പൂർണ്ണമാവും.  
	 ഏതു ഭക്തൻ സംസാരമായ വലയിൽ കുടുങ്ങാതിരിക്കുന്നുവോ, 
	 ആ ഭക്തൻ മോക്ഷം പ്രാപിക്കുന്നു. 

725 -  കബീർ പറയുന്നു: ഭക്തിയിലും, വേഷത്തിലും ഉളള വ്യത്യാസം,  
	 ആകാശവും ഭൂമിയും തമ്മിൽ ഉളളതു പോലെയാണ്;  
	 ഭക്തൻ ഗുരു ചരണങ്ങളിൽ ലയിച്ചും, 
	 വേഷധാരി വിഷയ-വാസനകളിൽ മുഴുകിയും ഇരിക്കും.  

726 -  കബീർ പറയുന്നു: ഭക്തിയാലേ മുക്തി ലഭിക്കുകയുളളു; 
	 വേറെ ഉപായങ്ങളെല്ലാം നിഷ്‍ഫലം. 
	 ഗുരുവിൻെറ സദുപദേശങ്ങളെ ഗ്രഹിക്കുന്നവൻ,  
	 സത്സംഗത്തിൻെറ പൂർണ്ണ ഫലങ്ങൾ നേടുന്നു. 

727 -  കബീർ പറയുന്നു: വിവേകം ഉളളവൻ സന്ത്ജനങ്ങളുടെ 		
	 വചനങ്ങളെ ഗ്രഹിക്കുകയും, വിശ്വസിക്കുകയും ചെയ്യും; 
	 ഗുരുവിനെ ബഹുമാനിക്കുന്നവൻ, ഭവസാഗരം കടക്കും; 
	 അജ്ഞാനി മോഹ-മായാകളുടെ ഒഴുക്കിൽ നഷ്‍ടമാവും.

728 -  കബീർ പറയുന്നു: ഹെ, പ്രാണി, മോക്ഷം വളരെ ദൂരത്തിലാണ്;
	 നിൻെറ അന്ത്യസമയവും അടുത്തു വരുന്നു. 
 	 വന്നു-പോവുന്നവരിൽ ആശയും വെച്ചിരുന്ന വേശ്യാ,   
	അവസാനം വന്ധ്യ ആയി മരിച്ചു. 

729 -  കബീർ പറയുന്നു: സമയത്തിൻെറ പ്രഭാവത്താൽ,
	 ജീവികൾ ലോകത്തിൽ വരുന്നു; 
	 സമയത്തിൻെറ പ്രഭാവത്താൽ,
	 ജീവികൾ ലോകത്തിൽ നിന്ന് മറയുന്നു. 
	 കാലം (സമയം) സൃഷ്‍ടിക്കുന്നു, കാലം (യമൻ) സംഹരിക്കുന്നു. 

730 -  കബീർ പറയുന്നു: മോഹ-ബന്ധനങ്ങളെ ത്യജിച്ച്, 
	 ശുദ്ധ മനസ്സോടെ സംസാരത്തിൽ വസിച്ചാൽ,
	 ആരും നിന്നെ ബന്ധിക്കുകയില്ല; 
	 ശിരസ്സിൽ ഭാണ്ഡങ്ങൾ ഒന്നും എടുക്കാതെ പോവുമ്പോൾ, 
	 ചുങ്കം വസൂലിക്കുകയില്ലല്ലോ. 
	 
731 -  കബീർ പറയുന്നു: കൊട്ടാരത്തിന്ന് ചുററും യോദ്ധാക്കളും, 
	 തനിക്കു ചുററും അംഗരക്ഷകരും, കാവലിരുന്നിട്ടും,  
	 കാലം (യമൻ) ആത്മാവിനെ തട്ടിക്കൊണ്ടു പോയി; 
	 കാലം അത്യധികം ദൃഢവും, പ്രബലവും ആണ്. 

732 -  കബീർ പറയുന്നു: കാലം (യമൻ) നിൻെറ ശിരസ്സിന്നു മീതെ,
	 ആയുധധാരി ആയി കാത്തു നിൽക്കുന്നു;  
	 എല്ലാ അഭിമാനങ്ങളും ത്യജിച്ച്, ജ്ഞാനതത്വം ഗ്രഹിക്കു. 

733-  കബീർ പറയുന്നു: ഹെ, പ്രാണി, അധികം ശാഠ്യം പിടിക്കേണ്ടാ; 
	ശാഠ്യം പിടിച്ചാലും, പ്രയോജനം ഇല്ല.  
	കരിമ്പടം മഴയിൽ നനഞ്ഞു കൊണ്ടേയിരുന്നാൽ,  
	അതിൻെറ ഘനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. 
 						
734 -  കബീർ പറയുന്നു: രത്നങ്ങൾ നിറച്ച പെട്ടിയെ തുറന്ന് തുറന്ന്,
	 എല്ലാവർക്കും കാണിക്കേണ്ടാ; 
	 രത്ന വ്യാപാരിക്കു കാണിച്ചാൽ, 
	 അതിൻെറ യഥാർത്ഥമായ വില അറിയാം. 
	 ജ്ഞാനത്തിൻെറ സംഗ്രഹവും ഇതുപോലെ തന്നേ. 
  
735 -  കബീർ പറയുന്നു: പഠിപ്പും, എഴുത്തും, അറിവും, ചാതുർയവും, 
	 എല്ലാം സഹജമായി ലഭിക്കും; 
	 പക്ഷെ, വിഷയവാസനകളെ വേരൊടെ പിഴുതെടുക്കുന്നതും,
	  മനസ്സിനെ നിയന്ത്രിക്കുന്നതും, വളര കഠിനമാണ്. 

736 -  കബീർ പറയുന്നു: ഹെ, മുക്തി ലഭിക്കാൻ ശ്രമിക്കുന്നവരേ, 
	 പൊതുജനങ്ങൾ പോലെ, സംസാരബന്ധനങ്ങളാൽ ബന്ധിതരാവരുത്;
	 ഉപ്പില്ലാത്ത ആട്ടക്ക് (ഗോതമ്പു പൊടി), രുചിയില്ലാത്തതുപോലെ,
	 അമൂല്യമായ നിൻെറ ശരീരം, ഭജനം ഇല്ലെങ്കിൽ, നഷ്‍ടമാവുന്നു.

737 -   കുത്തിക്കിളക്കലും, കാട് വെട്ടിത്തെളിക്കലും, ഭൂമി സഹിക്കുന്നു; 
	  ദുർവ്വചനങ്ങളേയും,  സാധു-സന്ത് സഹിക്കുന്നു; 
	  പൊതുവെ ജനങ്ങൾ,  ഇവയൊന്നും സഹിക്കാതെ കോപിക്കുന്നു.

738 -  കബീർ പറയുന്നു: ദുർബുദ്ധിരൂപത്തിലുളള വില്ലിൽ,  
	 ദുർവ്വചനങ്ങളായ ബാണങ്ങളെ കേററി,  
	 അജ്ഞാനികൾ എല്ലാവരുടേയും ചെവികളിൽ എയ്‍ത്,
 	    മനസ്സിനേയും, ശരീരത്തിനേയും പീഢിപ്പിക്കുന്നു. 

739 --കബീർ പറയുന്നു: 
	 എല്ലാ സമയത്തും മധുരവും, ശാന്തവും ആയ വചനങ്ങൾ പറയു; 
	 അഹങ്കാരത്തെ മനസ്സിൽ കടത്താതെ ഇരിക്കു. 
	 നിൻെറ മിത്രവും, നിൻെറ ശത്രുവും, നിൻെറ മനസ്സിൽ തന്നേ ഉണ്ട്. 
	 
740 -  ഗോവിന്ദിൻെറ (ഈശ്വരൻെറ) ചരണകമലങ്ങളിലും,  
	 എല്ലാ സത്ഗുരുക്കളുടേയും, ഭാവിയിൽ വരുന്ന സത്ഗുരുക്കളുടേയും, 
	 ചരണങ്ങളിലും, ഞാൻ സാഷ്‍ടാംഗം  നമസ്‍കരിക്കുന്നു. 
	 എൻെറ മനസ്സിനെ ഇരുട്ടിൽ നിന്ന് അകററി,  
	 പ്രകാശത്തിലേക്ക്  നയിക്കാൻ പ്രാർത്ഥിക്കുന്നു.  

741 -  ഗോവിന്ദിൻെറ ഈ ലോകത്തിലെ സൃഷ്‍ടികളെല്ലാം, 
	 ഞാൻ,  എൻെറ മാംസചക്ഷുക്കളാൽ കാണുന്നു; 
	 സത്ഗുരു എൻെറ ജ്ഞാനചക്ഷുക്കളെ തുറന്ന്,
	 എന്നെ ഭക്തിഭാവത്തിലേക്ക് നയിച്ച്,  
	 സംസാരസാഗരം കടക്കുവാനുളള മാർഗ്ഗദർശനം തന്നു.

742 -  ഹേ, സത്ഗുരോ, എൻെറ സർവ്വസ്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു; 
	 അങ്ങയുടെ സദൂപദേശങ്ങളാൽ,  മനുഷ്യത്വത്തിൽ നിന്ന്,  	 		  	  ദൈവത്വത്തിലേക്ക് കടക്കുവാൻ ശിഷ്യർക്ക് സാധിക്കുന്നു. 

743 -  ശരീരവും, മനസ്സും ഗുരുസേവയിൽ ഇരുത്തുന്നത് സാധാരണമാണ്;       	 അന്ത:കരണത്തെ ഗുരുവിന് സമർപ്പിക്കുന്നതാണ് സർവ്വോത്തമം.

744 -  ഇഹലോകത്തിൽ കാണുന്നതെല്ലാം നശ്വരം;
	 ഗുരു ഉപദേശിക്കുന്ന ജ്ഞാനവും, ഈശ്വരഭക്തിയും ശാശ്വതം.

745 -  സത്ഗുരു, ജ്ഞാന രൂപമായ ബാണങ്ങൾ എയ്‍ത്,
	 എൻെറ മനസ്സിനെ മോഹ-മായകളിൽ നിന്ന് മുക്തമാക്കി; 
	 സത്ഗുരു, ശബ്‍ദ രൂപമായ ബാണങ്ങൾ എയ്‍ത്,  
	 എൻെറ മനസ്സിലെ അജ്ഞാനമായ അന്ധകാരം അകററി, 
	 സത്യവും, ജ്ഞാനവുമായ പ്രകാശം വരുത്തി. 

746 -   രത്നവ്യാപാരി, രത്നങ്ങളെ പ്രകൃതിയിൽ ഉളളതോ, 
	 കൃത്രിമങ്ങളോ, എന്ന്  തിരിച്ചറിയുന്നതുപോലെ, 
	 സത്ഗുരുവും, സംസാരസാഗരത്തിൽ നിന്ന്,  
	 ഉത്തമ ശിഷ്യരെ തിരഞ്ഞെടുത്ത്, 
	 സന്മാർഗ്ഗത്തിലേക്ക് നയിക്കുന്നു. 

747 -  സത്ഗുരുവായ മഹാൻ യോദ്ധാവിന്ന് സമമായി ആരുമില്ല;  
	 ശബ്‍ദരൂപമായ ബാണങ്ങളാൽ, ഗുരു എൻെറ ശരീരത്തെ  തുളച്ച്, 
	 വിഷയ-വാസനകളെ പുറം തളളി.
	 ജ്ഞാനരൂപമായ അമൃതം തന്ന്, മനസ്സിനെ നിർമ്മലമാക്കി.

748 -  ഹൃദയത്തിൽ ഗോവിന്ദനെ സ്ഥാപിച്ചാൽ, മുക്തി മാർഗ്ഗം കാണും; 
	 ഇനി ഭക്തിയിൽ ലയിച്ച്, ഗോവിന്ദനെ എപ്പോഴും ഓർമ്മിക്കണം; 
	 അന്തിമ ശ്വാസം ഗോവിന്ദനോട് ചേരണം. 

749 -  ഗോവിന്ദനോടുളള പ്രേമത്തിൽ ലയിച്ചും, 
	 അവനെ സേവിക്കുന്നത് ജീവിതത്തിൻെ ലക്ഷ്യവും ആക്കിയാൽ, 
	 നിർഭയമായി മുന്നോട്ടു പോവു, ശരീരത്തിനെ പററി ചിന്തിക്കേണ്ടാ;  
	 ഗുരു-ജ്ഞാനമായ അമൃതപാനം ചെയ്‍ത ജീവാത്മ മോക്ഷം നേടുന്നു. 

750 -  ഓരോ ക്ഷണവും ഗോവിന്ദനോടുളള പ്രേമത്തിൽ മഗ്നമായി, 
	 സംസാരബന്ധനങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. 
	 ഹേ, ഗോവിന്ദാ, നിൻെറ നാമസ്‍മരണം ചെയ‍്‍താൽ, 
	 സംസാരസാഗരത്തിൽ മുങ്ങിപ്പോവുകയില്ലല്ലോ.

751 -  ഹേ, ഗോവിന്ദാ, അഗാധ നിദ്രയിൽ നിന്നെ സ്വപ്‍നത്തിൽ കാണണം; 
	ഉണർന്നിരിക്കുമ്പോൾ നിൻെറ നാമം, സ്‍മരിക്കണം, ജപിക്കണം;  
	നിന്നെ കാണുന്നതിനായി കാത്തിരുന്ന് കാത്തിരുന്ന്, 
	എൻെറ നേത്രങ്ങൾ ക്ഷീണിച്ചു പോയി; 
	ഹേ, ഗോവിന്ദാ, ദിനം പ്രതിദിനം, നിന്നോടുളള പ്രേമം വർദ്ധിക്കുന്നു.

752 -  ഏതു വനത്തിൽ സിംഹം തുടങ്ങി മൃഗങ്ങൾ നടക്കുന്നില്ലയോ, 	 	പക്ഷികൾ പറക്കുന്നില്ലയോ, പകലിൽ സൂർയ്യൻെറ ചൂടും,  	 		 	 രാത്രിയിൽ ചന്ദ്രൻെറ ശീതള രശ്‍മികളും തട്ടുന്നില്ലയോ, 
	 അങ്ങനത്തെ അഗമ്യ വനത്തിൽ ജ്ഞാനി-ധ്യാനികൾ 
	തപസ്സു ചെയ്യുന്നതുപോലെ, ഞാനും ഏകാഗ്രതയോടെ,  
	ഹേ, ഗോവിന്ദാ, അങ്ങയെ സ്‍മരിച്ചു കൊണ്ടിരിക്കണം.

753 -  ജിജ്ഞാസു ഭക്തർ, തങ്ങളുടെ ശരീരമായ കമണ്ഡലത്തിൽ, 
	ഭക്തി-പ്രേമ രൂപമായ പവിത്ര ജലം നിറച്ച്, കുടിക്കുന്നു; 
	എത്ര കുടിച്ചാലും, ഈശ്വരഭജനമായ ദാഹം ശമിക്കുന്നില്ല.
	ഈശ്വരസ്‍മരണം-ഭജനത്തിൻെറ മഹിമ അപാരം തന്നെ.
	
754 -  സ്വപ്‍നത്തിൽ സത്ഗുരുവിനെ കണ്ടു; അദ്ദേഹം എന്നെ ഉണർത്തി; 	
	 പേടിച്ച് വിറച്ച,  എൻെറ കണ്ണുകൾ തുറക്കുന്നില്ല;   
	 ആ സ്വപ്‍നം പിന്നേയും വരാതിരിക്കണേ. 
	 { സത്ഗുരു എന്നെ അന്ധകാരത്തിൽ നിന്ന്,
	    പെട്ടെന്ന് പ്രകാശത്തിലേക്ക് ആക്കി;  
	   പ്രകാശത്തെ പരിചയം ഇല്ലാത്തതിനാൽ,  ഞാൻ പേടിച്ച് വിറച്ചു.} 

755 -  ഗോവിന്ദനോടുളള പ്രേമത്തിൽ മഗ്നനായപ്പോൾ, ഞാൻ നിർഭയനായി;  
	 മോഹ-മായാ ബന്ധനങ്ങൾ ഒഴിഞ്ഞ്, മനസ്സിലെ ഭ്രമവും അകന്നു;  
	 വനങ്ങളിൽ എല്ലാം എൻെറ ശ്രീരാമനെ തേടിത്തേടി നടന്നു;  
	 ശ്രീരാമൻ എൻെറ ഹൃദയത്തിൽ വസിക്കുന്നത് അറിഞ്ഞില്ല. 

756 -  ഏതൊരുവൻെറ മനസ്സിൽ ദൃഢവിശ്വാസം ഉണ്ടോ,  
	 സത്ഗുരു അവൻെറ കൂടെ എപ്പോഴും ഉണ്ട്;  
	 കാലം, എത്ര വിഘ്നങ്ങൾ വരുത്തിയാലും, 
	 സത്ഗുരുഭക്തിയിൽ ലയിച്ചവനെ ഇളക്കാൻ കഴിയുകയില്ല. 

757 -  രാമനാമത്തെ പ്രേമിക്കുന്നവൻ, സംസാരത്തിലെ 	   		  		    	  വിഷയവാസനകളിൽ ഇടപെടുന്നില്ല; 
	 ആ ഭക്തൻെറ  രാമനാമത്തിലുളള വിശ്വാസം,  
	 അവനെ നരകത്തിൽ വീഴാതെ രക്ഷിക്കുന്നു.

758 -  ശരീരത്തിൻെറ വിശപ്പും, ദാഹവും ചിന്തിച്ചുകൊണ്ട് വ്യസനിക്കേണ്ടാ;  
	 സൃഷ്‍ടികർത്താവിനെ മനസ്സിൽ സ്‍മരിച്ച്,  ശാന്തമായി ജീവിക്കു; 
	 എല്ലാം സുഖപ്രദമാവും.

759 -  ഹരിഭക്തർ ധനം കെട്ടിവെക്കുന്നില്ല; 
	 വിശപ്പടക്കാൻ വേണ്ടിയേ ധനം ഉപയോഗിക്കുന്നുളളു;  
	 ഹരിയുടെ അനുഗ്രഹത്താൽ അവർ സന്തുഷ്‍ടരാണ്; 
	 അത്യാവശ്യമുളളതെല്ലാം ഹരി കൊടുക്കുന്നതിനാൽ,  
	 ധനം കെട്ടിവെക്കുന്നനതിൻെറ ആവശ്യം ഇല്ലല്ലോ. 

760 -  കബീർ പറയുന്നു: നശ്വര വസ്‍തുക്കളെ പററി ചിന്തിക്കേണ്ടാ; 
	 ചിന്തിച്ചിട്ട് പ്രയോജനവും ഇല്ല;  
	 പരമാത്മാവായ ഹരിയെ ചിന്തിക്കു, വേറൊന്നിനേയും വേണ്ടാ.  

761 -   മനസ്സിൽ വസിക്കുന്ന ചിന്താമണിയായ ഭഗവാനെ സ്‍മരിക്കു, 	  		  ധ്യാനിക്കു;  ഈശ്വരചിന്തനം അല്ലാതെ, അന്യ വിഷയങ്ങളെ 
	 ചിന്തിക്കുന്നവർ മൂഢരാണ്.
	
762 -  വിധിച്ചതും, പ്രയത്നിച്ചു നേടിയതും, ഈശ്വരൻെറ അനുഗ്രഹമാണ്;  
	 അവയെല്ലാം ധർമ്മമാർഗ്ഗത്തിൽ ലഭിച്ചതാണ്;  
	 കളളത്തരമായി നേടിയ ധനം, നിന്നെ ദുഖത്തിലേക്ക് നയിക്കും. 

763 -    ഭാഗ്യത്തിൽ എഴുതിയിരുക്കുന്നതിനെ, 
	   ആർക്കും മാററുവാൻ കഴിയുകയില്ല; 
	  ഒരു തോലയോളം കുറക്കുവാനോ, 
	  ഒരു എള്ളോളം കൂട്ടുവാനോ കഴിയുകയില്ല. 

764 -  ആരുടെ ഹൃദയത്തിൽ ഹരി വസിക്കുന്നുവോ, 
	 അവന് ദുഖം എന്തിന് വരും? 
	 പരമാത്മാവായ സമുദ്രത്തിൻെറ ഒരേ ഒരു തിരമാല,
	അവൻെറ ദുഖങ്ങളെയെല്ലാം നാമാവശേഷമാക്കും. 

765 -  ശ്രീരാമനിൽ വിശ്വാസം ഉളള ഭക്തൻ,  
	 രാമൻെറ അനുഗ്രഹത്താൽ ഉന്നതി പ്രാപിക്കുന്നു;  
	 ആ ഭക്തൻ കർമ്മങ്ങളാൽ ബന്ധിതനാവുന്നില്ല; 
	 രാമനാമം ആ ഭക്തനെ സംസാരസാഗരം കടത്തി വിടുന്നു.

766 -  ഈശ്വരനിൽ പൂർണ്ണവിശ്വാസം ഉളളപ്പോൾ, ദുഖം അകന്നുപോവും;  
	ഈശ്വരനിലുളള പ്രേമാഗ്നിയിൽ, ശരീരവും, മനസ്സും, ആത്മാവും,  
	ആഹുതി ചെയ്‍താൽ, വിഷയവാസനകളിൽ നിന്ന് മുക്തി ലഭിക്കും. 

767 -  രാമൻ വിധിച്ചതെല്ലാം ഇപ്പോൾ അനുഭവിക്കണം;  
	 രാമൻ വിധിക്കാൻ പോവുന്നതേ ഭാവിയിൽ കിട്ടുകയുളളു; 
	 മൂന്നു കാലങ്ങളും രാമൻെറ അധീനത്തിലാണ്; 
	ശ്രീരാമനിൽ  ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം.

768 -  രാമൻ മുമ്പിൽ കൂലി തരുന്നു, പിന്നെ പണി എടുപ്പിക്കുന്നു; 
	 { ജനിക്കുന്നതിന്നു മുമ്പിൽ തന്നെ ജീവിയുടെ ഭരണ-പോഷണത്തിന്നു 	   ആവശ്യമായ വസ്‍തുക്കളെ (കൂലി)  സംഭരിക്കുന്നു;  
	 അതിന്നു ശേഷം ജീവി കർമ്മങ്ങൾ (പണി) ചെയ്‍ത്, 
	  കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു}; 
	  രാമനിൽ എല്ലാം സമർപ്പിക്കുന്നതിൽ നഷ്‍ടം ഇല്ലല്ലോ.

769 -   ചക്രവാക പക്ഷികൾ രാത്രി മുഴുവനും പിരിഞ്ഞിരുന്നാലും, 	 	  	    പുലർച്ചയായാൽ ഇണ ചേരുന്നു; 
	  പക്ഷെ, ശ്രീരാമനിൽ വിശ്വാസം ഇല്ലാത്തവർ, 
	  പകൽ ആയാലും, രാത്രി ആയാലും, ശ്രീരാമനെ സ്‍മരിക്കുന്നില്ല.

770 -  ഈശ്വരനെ മറന്ന് ജീവിക്കുന്നവൻ, പകൽ ആയാലും, 
	 രാത്രി ആയാലും, സ്വപ്‍നത്തിൽ പോലും, സുഖം അനുഭവിക്കുന്നില്ല; 
	 വെയിലത്തായാലും, തണലത്തായാലും അവന് വിശ്രമം കിട്ടുകയില്ല. 

771 -  ഓ, രാമാ,  അങ്ങയുടെ ദർശനത്തെ കാംക്ഷിച്ച് കാംക്ഷിച്ച്,   
	 ദിവസങ്ങൾ  നീങ്ങിപ്പോവുന്നു; 
	 അങ്ങയുടെ ചരണങ്ങളിൽ ലയിക്കാതെ മനസ്സിൽ ശാന്തിയുമില്ല. 

772 -  പ്രഭു രാമൻെറ വിരഹത്തിൽ ദുഖിക്കുന്ന ജീവാത്മാവു പറയുന്നു:  
	"ഹേ, പ്രിയപ്പെട്ട രാമാ, എൻെറ വിളി കേൾക്കണേ; 
	ജലത്തെ വിട്ടുപിരിഞ്ഞ് മത്സ്യം എങ്ങനെ ജീവിക്കും?  
	അങ്ങയുടെ കൃപാകടാക്ഷം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും?'' 
	 
773 -  വിരഹാഗ്നിയിൽ ജലിക്കുന്ന ഭക്തനെ കണ്ട്,  സായിരാം ഓടി വന്ന്,  
	ശീതളവും, നിർമ്മലവും ആയ പ്രേമ ജലം തെളിച്ച്, 
	ജലിക്കുന്ന വിരഹാഗ്നിയെ കെടുത്തി, ഭക്തനെ അനുഗ്രഹിക്കും. 

774 -  വിരഹിണിയാണെങ്കിൽ നീ എന്തിന് ജീവിച്ചിരിക്കുന്നു?  
	 നിൻെറ പ്രിയതമനോടു കൂടെ എന്തുകൊണ്ട് മരിച്ചില്ല? 
	 നീ മൂഢരിലും, വലിയ മൂഢയാണ്; 
	 പ്രഭു വിട്ടു പിരിഞ്ഞതിൽ പിന്നെ പശ്ചാത്തപിക്കുന്നല്ലോ. 

775 -  വിരഹാഗ്നിയിൽ ദേഹത്തിലെ എല്ലാ അംഗങ്ങളും, 
	 ദേഹം മുഴുവനും തപിക്കുന്നു; 
	  പ്രിയതമൻ പ്രഭുവിൻെറവിയോഗത്തിൽ, ഹൃദയവും ശൂന്യമായി;  
	  മൃത്യുവും വരാതെ ആയി. 

776 -   ഈശ്വരഭക്തി ലഭിക്കുവാൻ വിരഹമായ കമണ്ഡലു എടുത്തും, 
	 കണ്ണുകൾ രണ്ടിലും വൈരാഗ്യമായ അശ്രു നിറച്ചും,  
	 രാവും, പകലും ജീവാത്മാ നടക്കുന്നു, 
	  ഈശ്വരദർശനത്തെ തേടിത്തേടി. 

777 -   വിരഹദുഖവും, വൈരാഗ്യവും അലൌകീകവും, 
	  അവർണ്ണനീയവും ആണ്; 
	  താൻ രാത്രിയിൽ കണ്ട സ്വപ്‍നങ്ങളെ, 
	  മൂകന്ന് പുലർച്ചയായാൽ പറയാൻ വയ്യാത്തപോലെ. 

778 -  വിരഹം വലിയ ശത്രുവാണ്; 
	  ഹൃദയത്തിൽ ധൈർയ്യം നിർത്തുന്നില്ല; 
	  മനസ്സിന്ന് അനുകൂലമായ സ്‍നേഹി ലഭിക്കുന്നതുവരെ,
	  മനസ്സിനെ പീഢിപ്പിച്ചു കൊണ്ടിരിക്കും.

779 -  വിരഹം തൻെറ പ്രബലമായ സേനകളാൽ എന്നെ വളഞ്ഞിരിക്കുന്നു;  
	 എന്നെ വിടുന്നുമില്ല, കൊല്ലുന്നുമില്ല; 
	  അരിച്ച് അരിച്ച് എൻെറ ജീവനെ എടുക്കുന്നു. 

780 -  വിരഹത്തിൻെറ കോടാലി ശരീരത്തിൽ വീണപ്പോൾ, 
	 തട്ടിയ വ്രണം ഉണങ്ങിയില്ല, മരണ ഭയവും ഇല്ല, 
	 മോഹങ്ങളെല്ലാം അകന്നു, സത്ജ്ഞാനം ലഭിച്ചു.

781 -  വിരഹിണി പറയുന്നു: 
	 "ഹേ, പ്രഭോ, നിൻെറ വിരഹാഗ്നിയിൽ ഞാൻ ജലിക്കുന്നു;
	 ആ അഗ്നിയെ കെടുത്താൻ തടാകത്തിൽ ഇറങ്ങിയപ്പോൾ, 
	 എൻെറ വിരഹത്തെ കണ്ട്, തടാകജലവും ജലിക്കുന്നത് കണ്ടു; 
	 നിൻെറ ദയയില്ലാതെ,  ഈ വിരഹാഗ്നി കെടുകയില്ല".

782 -  വിരഹം എന്നോടു പറയുന്നു: "എന്നെ ദൃഢമായി പിടിച്ചുരിക്കു; 
	 ഞാൻ നിന്നെ ശ്രീരാമൻെറ ചരണകമലങ്ങളിൽ എത്തിക്കും." 

783 -  കബീർ പറയുന്നു: ഹാസ്യഭാവം ത്യജിക്കു, വ്യസനഭാവം വരിക്കു;  
	 മരണത്തിൻെറ ഓർമ്മയിൽ വ്യസനിച്ചാലേ,
	 പ്രഭുവിൻെറ കാരുണ്യം ലഭിക്കുകയുളളു. 

784 -  കബീർ പറയുന്നു: 
	 വിരഹാഗ്നിയിൽ ജലിക്കുമ്പോൾ, വൈദ്യനെ വരുത്തി; 
	 വൈദ്യൻ നാഡി പരിശോധിച്ച്, ഉപദേശിച്ച ഔഷധങ്ങൾ, 
	 രാമനാമ സ്‍മരണവും, രാമനാമ ജപവും!

785 -  ഹേ, നാഥാ, എനിക്ക് അങ്ങയുടെ അടുക്കൽ വരാനും കഴിയുന്നില്ല,  
	 അങ്ങയെ എൻെറ അടുക്കലേക്ക്  വിളിക്കാനും കഴിയുന്നില്ല;  
	  എന്നെ അസമർത്ഥ്യയായി കരുതി, 
	  അങ്ങുന്ന്  എന്നെ വിരഹതാപത്തിൽ തപിപ്പിക്കുന്നുവോ? 

786 -  വിരഹതാപത്തിൽ തപിക്കുന്ന എനിക്ക്,  
	 അങ്ങുന്ന്  മോക്ഷമോ, അങ്ങയുടെ ദർശനമോ തരേണമേ.
	 അഹോരാത്രം വിരഹാഗ്നിയിൽ തപിച്ചുകൊണ്ടുളള ജീവിതം,  
	 എനിക്ക് അസഹ്യമായിരിക്കുന്നു. 

787 -  കത്തുന്ന ഒരു മരക്കഷ്‍ണം കത്തി കത്തി കരി ആവും; 
	 ഉണങ്ങാത്ത മരക്കഷ്‍ണം പോലെ എൻെറ ശരീരം,  
	 വിരഹാഗ്നിയിൽ പുകഞ്ഞു കൊണ്ടിരിക്കുന്നു.

788 -   വിരഹാഗ്നിയിൽ ശരീരവും, മനസ്സും, യൌവനവും കത്തിപ്പോയി;  
	 ഈ വിരഹാഗ്നിയുടെ വേദന, വിരഹിണിക്കേ അറിയുകയുളളു; 
	അഗ്നിക്ക്  എങ്ങനെ അറിയും? 

789 -  പ്രഭോ, അങ്ങയെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച്, 
	 എൻെറ നയനങ്ങൾ ക്ഷീണിച്ചു പോയി;  
	 അങ്ങയെ വിളിച്ച് വിളിച്ച്, എൻെറ നാവു വരണ്ടു പോയി.

790 -  ഏത്തത്തൊട്ടിയിൽ നിന്ന് വെളളം ചോരുന്നതുപോലെ, 
	 എൻെറ കണ്ണുകളിൽ നിന്ന് അശ്രുധാര പൊഴിയുന്നു; 
	 പ്രിയതമയോട് ചേരുവാനുളള ആശയാൽ, 
	 കുയിൽ കൂവിക്കൊണ്ടിരിക്കുന്നതു പോലെ. 

791 -  വിരഹി പറയുന്നു: "ഈ വിരഹവേദന ചിരിച്ചാ‍ൽ  മറക്കുന്നില്ല, 
	 കരഞ്ഞാൽ ശരീരം ക്ഷീണിക്കുന്നു; 
	 മനസ്സിന്ന് അകത്തു തന്നെ അടക്കി വെക്കണം; 
	 ചിതൽ മരത്തിനെ അകത്ത് അകത്തായി തിന്ന്, 
	  പൊളളയാക്കുന്നതു പോലെ.
	
792 -  ഹേ, സ്വാമി, എൻെറ നേത്രങ്ങളെ ദിവസം തോറും 
	 അങ്ങയെ ദർശിക്കാൻ അനുഗ്രഹിക്കണേ; 
	 ഹേ, ഹരി, അങ്ങയുടെ ദർശനം ലഭിക്കുന്ന ആ ദിവസം,
	 എൻെറ ജീവിതത്തിൽ എന്നു വരും എന്ന്, അങ്ങു തന്നെ പറയണം. 
	 
793 -  ഹേ, പ്രഭോ, വെളളത്തിൽ ഉപ്പു അലിയുന്നതുപോലെ,  
	 അങ്ങയുടെ നാമത്തിൽ എൻെറ മനസ്സ് അലിയണേ; 
	 ഈ  വിരഹദുഖം എത്ര ദിവസം സഹിച്ചുകൊണ്ടിരിക്കണം? 

794 -  പതിയുടെ (മോഹം) മരണം അനുഗ്രഹമായി വന്നു;  
	 ദിവസംതോറും പുലർച്ചയായാൽ വഴക്ക് (ആഗ്രഹങ്ങൾ) കൂട്ടുന്നു; 
	 ബന്ധനങ്ങൾ ഒന്നും ഇല്ലാതെ,സുഖനിദ്ര(മനശ്ശാന്തി) ഇപ്പോൾ കിട്ടുന്നു. 

795 -  പ്രഭുഭക്തിയിൽ ലയിച്ച്  ലയിച്ച്, ശരീരത്തിൻെറ പുഷ്‍ടി നഷ്‍ടമായി; 
	 അസ്ഥിപഞ്ചരമായ ശരീരത്തിൽ കാക്കകൾ (മൃത്യു) കൂടു കെട്ടി; 
	 എൻെറ നിർഭാഗ്യം, പ്രഭുവിൻെറ ദർശനവും ലഭിച്ചില്ല. 

796 -  ഓ, രാമാ, നിന്നെ തേടിത്തേടി എവിടെയെല്ലാം അലഞ്ഞുതിരിഞ്ഞു,  
	 ഒരിടത്തും കണ്ടുമുട്ടിയില്ലല്ലോ; 
	എൻെറ ഹൃദയത്തിൽ ഒളിച്ചിരുന്ന നിൻെറ കൌശല്യം അപാരം തന്നെ;  

797 -  ഒരു ഭക്ത വേറൊരു ഭക്തയോട് ചോദിച്ചു: 
          "അവിനാശി പ്രഭുവിൻെറ ശോഭയുടെ അനുഭവം എങ്ങനെയിരുന്നു?"
	മറേറവൾ പറഞ്ഞു: "അവർണ്ണനീയം, അഗമം, അഗോചരം". 

798 -  രാമഭക്തിയായ സത്യത്തിൻെറ മുമ്പിൽ 
	 മനോ വികാരങ്ങൾ അകന്നുപോവും; 
	 രാമഭക്തൻ ബന്ധനമുക്തനായി മോക്ഷ പദം പ്രാപിക്കുന്നു.

799 -  സ്വർണ്ണവും, വെളളിയും തീയിലിട്ട് ശുദ്ധാവസ്ഥ പരിശോധിക്കുന്നു;  
	 കാട്ടിൽ വളരുന്ന കുന്നിക്കുരുവാൽ അവയുടെ തൂക്കം നോക്കുന്നു; 
	 കാരണം, എല്ലാ കുന്നിക്കുരുക്കളുടെയും തൂക്കം സമമാണ്. 

800 -  സ്വർണ്ണം-വെളളിയുടെ തൂക്കം നോക്കാൻ കുന്നിക്കുരു ഉപയോഗിക്കാം;  
	 പക്ഷേ വില മതിക്കാൻ പററുകയില്ല; 
	 തീയിലിട്ടാൽ സ്വർണ്ണവും, വെളളിയും ശുദ്ധമാവുന്നു; 
	 കുന്നിക്കുരു കത്തി ചാരമാവുന്നു. 

801 -  ഈശ്വരൻെറ ശോഭ അനുപമമാണ്; 
	 എവിടെ നോക്കിയാലും ആ ശോഭ കാണുന്നു; 
	 പ്രഭുവിൻെറ സൌന്ദർയ്യ-ശോഭയിൽ ഞാൻ മഗ്നനായി,
	 എൻെറ മനസ്സിൽ പ്രകാശവും ലഭിച്ചു.  

802 -  എവിടെ സന്ത് ജനങ്ങളെ ആദരിക്കുന്നുവോ, 
	  അവിടെ ഞാൻ വസിക്കുന്നു; 
	 സുഖ-ദുഖങ്ങൾ അവിടെയില്ല;  
	 എല്ലാ ദിവസങ്ങളും ഒരേ പോലെ ഇരിക്കുന്നു. 

803 -  എവിടെ ഈശ്വരജ്ഞാനത്തിൻെറ വിശാലമായ ജലാശയം ഉണ്ടോ,   
	  അവിടെ ഞാൻ വസിക്കുന്നു; 
	  ആ ഈശ്വരതത്വം അനശ്വരമാണ്; 
	  അതിനെ ഗ്രഹിക്കുന്ന ജീവാത്മാ ജനന-മരണ ചക്രം അനുഭവിക്കുന്നു. 

804 -  എവിടെ ഈശ്വരജ്ഞാനമായ ഹർഷോല്ലാസങ്ങൾ 
	  സർവ്വ ഋതുക്കളിലും ഉണ്ടോ, അവിടെ ഞാൻ വസിക്കുന്നു; 
	  രോഗ-ശോക-ഭയം ഇല്ലാതെ, ഹൃദയത്തിൽ പ്രേമകമലം വികസിച്ച്, 
	  ജ്ഞാനത്തിൻെറ പ്രകാശം വ്യാപിക്കുന്നു. 

805 -  എവിടെ ജാതി-നിറം-കുലം എന്നീ ഭേദങ്ങൾ ഇല്ലയോ,
	 അവിടെ ഞാൻ വസിക്കുന്നു;
	 അവിടെ ജ്ഞാനം ജ്ഞാനത്തോടു ചേരുന്നു; 
	 ദേഹം ദേഹത്തോട് ചേരുന്നില്ല. 

806 -  അന്ത്യസമയം എവിടെ പോകണമോ, ആ ദേശം ധന്യമാണ്; 
	 അവിടെ ഗ്രാമം, നഗരം, വീഥികൾ ഒന്നുമില്ല;  
	 നടക്കുവാൻ കാലുകളുടേയും ആവശ്യമില്ല; 
	 ആ ദേശത്തിൻെറ ഉടമസ്ഥനാണ്, നിരാകാരനായ സത്യപുരുഷൻ.

807 -   ഉപ്പ് വെളളത്തിൽ അലിഞ്ഞതിൽ പിന്നെ, 
	 എത്ര പ്രയത്നിച്ചാലും, വേർതിരിച്ച് എടുക്കാൻ കഴിയുകയില്ല; 
	 അതേപോലെ, മനസ്സ് ഈശ്വരസ്വരൂപത്തിൽ ലയിച്ചാൽ,  
	 മൃത്യുവും മൌനം വരിക്കുന്നു.

808 -  ഈശ്വരജ്ഞാനം വരുമ്പോൾ, ശരീരമായ ക്ഷേത്രത്തിൽ
	 പ്രേമത്തിൻെറ പ്രകാശം പൂർണ്ണമായി നിറയുന്നു;  
	എല്ലാ സംശയങ്ങളും നീങ്ങി, മനസ്സും നിർഭയമായി, 
	ഈശ്വരചൈതന്യവും, ഈശ്വരഭക്തിയും  ലഭിക്കുന്നു. 

809 -  അഹങ്കാരം നീങ്ങിയതിൽ പിന്നെ, മനശ്ശാന്തി ലഭിച്ചു, 
	 വികാരങ്ങളിൽ നിന്ന് മുക്തിയും ലഭിച്ചു; 
	 ഹേ, സത്ഗുരോ, അങ്ങയെ അല്ലാതെ വേറൊരു ആശ്രയവും ഇല്ല.

810 -  കബീർ പറയുന്നു: പ്രഭുവിൻെറ ഭവനത്തിൽ 
	 ജലം, വായു, ഭൂമി, ആകാശം എന്നിവ ഒന്നുമില്ല, ശൂന്യമാണ്;
	 അവിടെ സന്ത്-ജ്ഞാനി ജനങ്ങളുടെ ധ്യാനവും, ഭക്തിയും 	 		 	  നിറഞ്ഞിരിക്കുന്നതിനാൽ അഗമ്യമാണ്. 

811 -   ജ്ഞാനം, വിചാരം, വിവേകം എന്നിവ ഭക്തൻെറ മനസ്സിൽ 	 		 വരുമ്പോൾ, 
	 ഈശ്വരൻെറ ദയാ-ദാക്ഷിണ്യവും വരുന്നു; 
	 പിന്നെ സുഖം, ആനന്ദം, ഹർഷോല്ലാസം  വരും, 
	 പരമാത്മാവിൻെറ സാന്നിദ്ധ്യവും വരും. 

812 -  കബീർ പറയുന്നു: ഒരുവൻെറ ഒരേഒരു അവയവത്തെ നോക്കി,
	അവൻെറ ഗുണങ്ങളെ അറിയാൻ കഴിയുകയില്ല; 
	പരമാത്മാവിൻെറ ജ്യോതി നയനങ്ങളിൽ ലയിച്ചാൽ, 
	അവൻെറ ജന്മം സഫലമായി വരും. 

813 -  പവിത്രവും, നിർമ്മലവും ആയ മനോവൃത്തി ആകാശത്തിൽ
	 ഉയർന്ന് ഉയർന്ന്, പരമേശ്വരൻെറ ചരണങ്ങളിൽ പതിച്ചു; 
	 ഹരിദർശനം ലഭിച്ചു, ഹൃദയം പരമാനന്ദത്തിൽ മുഴുകി. 

814 -  മുത്തുച്ചിപ്പി ഇല്ല, സമുദ്രം ഇല്ല, 
	 സ്വാതി നക്ഷത്രത്തിലെ മഴത്തുളളിയും ഇല്ല; 
	 ആ മുത്ത്, പ്രഭുഭക്തിയിൽ ലയിച്ച ഭക്തരുടെ  
	 ഹൃദയമായ സമുദ്രത്തിൽ  ജ്ഞാനരൂപത്തിൽ ഉണ്ടാവുന്നു. 

815 -  ദീനദയാലൻെറ ദർശനം കിട്ടി, ഹൃദയത്തിൽ പ്രഭു-ഭക്തി നിറഞ്ഞു; 
	 ഇനി മമത എൻെറ മനസ്സിനെ അലട്ടുകയില്ല; 
	ഇപ്പോൾ ദുർവ്വിചാരങ്ങളായ മുളളുകളും,കോമളമായ പുഷ്‍പങ്ങളായി.
	 
816 -  ജ്യോതിസ്വരൂപനായ ശ്രീരാമൻ, എല്ലാവരുടേയും ഹൃദയവാസിയാണ്;  
	അഗമ്യനായ അവനെ,സാമാന്യ ദൃഷ്‍ടിയാൽ കാണുവാൻ കഴിയുന്നില്ല. 

817 -  കിണററിലായാലും, നദിയിലായാലും, മഞ്ഞുകട്ടിയായാലും,
	 വെളളം വെളളം തന്നേ; 
	 പക്ഷേ, മുത്തുചിപ്പിക്ക് അകത്ത് വീണാൽ, മുത്താവുന്നു; 
	 പിന്നെ വെളളം ആവുകയില്ല.
	(പരമാത്മാവോടു ചേർന്ന ജീവാത്മാ, പിന്നേയും ജനിക്കുന്നില്ല.)

818 -  മനുഷ്യരുടെ അംഗങ്ങളിലോ, ഇന്ത്രിയങ്ങളിലോ വ്യത്യാസം ഇല്ല; 
	 വ്യത്യാസം അറിവിലാണ്; മൂഢനേയും, പണ്ഡിതനേയും, 	  			  തിരിച്ചറിയുന്നത് അവരുടെ അറിവിനാലാണ്. 

819 -  ശാന്തവും, കോമളവും, വിനമ്രവും ആയ സ്വഭാവം ഉളളവർ,
	 സന്ത്ജനങ്ങൾക്ക് അധീനരാവുന്നു; 
	 മത്സ്യം ജലത്തോട് ചേരുന്നതു പോലെ, അവർ ഈശ്വരനോട് ചേരുന്നു. 

820 -  കബീർ പറയുന്നു: ആദിയും, അന്ത്യവും, പരമാത്മാവു തന്നേ; 
	 പറയുമ്പോഴും, കേൾക്കുമ്പോഴും രണ്ടായാലും. 
	 വെളളം ഉറച്ച് മഞ്ഞുകട്ടി (ICE) ആവുന്നു; 
	 മഞ്ഞുകട്ടി ഉരുകി  വെളളം ആവുന്നു. 

821 -  രാമനാമം മൂന്നു ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു; 
	 എല്ലാവരുടേയും ഹൃദയത്തിൽ അന്തർയ്യാമിയായി വസിക്കുന്നു; 
	 ശാരീരിക ജ്ഞാനത്താൽ വളരെ അകലെ ആയാലും, 
	 മാനസീക ജ്ഞാനത്താൽ അകത്തായും കാണപ്പെടുന്നു. 

822 -  എത്ര ഈശ്വരജ്ഞാനം ലഭിച്ചുവോ, അത്രയേ ഗുണവും; 
	 മഞ്ഞുതുളളികൾ എത്ര നക്കിയാലും മതിയാവുകയില്ല; 
	 വയറു നിറച്ച് വെളളം കുടിച്ചാലേ, ദാഹശമനം വരുകയുളളു.

823 -  കബീർ പറയുന്നു: നല്ലവണ്ണം ആലോചിച്ചതിന്നു ശേഷമേ, 
	 ഏതു വിഷയത്തെ പററിയും ഭാഷണം ചെയ്യാുവൂ; 
	 സാധു-അസാധുക്കളുടെ പരിചയം, 
	 അവരുടെ ഭാഷണത്തിൽ നിന്നറിഞ്ഞ്, 
	 അവരോട് ഉചിതം പോലെ ഇടപെടു.
	 
824 -  കബീർ പറയുന്നു: പുറമെനിന്ന് വന്നവരോട് നല്ലവണ്ണം ആലോചിച്ച്, 
	  വർത്തമാനം തുടങ്ങണം; അവരുടെ മനസ്സിലെ വിചാരങ്ങൾ, 
	  സാധാരണമായി വാർത്തകളിൽ കൂടെ പുറത്തു വരും. 

825 -  ആരായാലും, മുമ്പിൽ അവരുടെ ഭാഷണം ശ്രദ്ധിച്ചു കേൾക്കണം; 
	 പിന്നെ അവരോട് അനുകൂലമായ സംഭാഷണം തുടങ്ങു. 
	 രത്നത്തിൻെറ തൂക്കവും, തിളക്കവും 
	 രത്നവ്യാപാരികൾ നോക്കുന്നതുപോലെ, 
	സത്യ-അസത്യത്തിനെ തിരിച്ചറിയാൻ കഴിയുകയില്ല. 
	ബുദ്ധിമാന്മാർക്കു പോലും എളുപ്പം കഴിയുകയില്ല. 
	
826 -  സത്ഗുണം അമൂല്യമാണ്; ലക്ഷം പണം കൊടുത്താലും കിട്ടുകയില്ല;  
	 പക്ഷേ, സത്ഗുണത്തെ കാംക്ഷിക്കുന്നവർ ഇല്ലെങ്കിൽ, 
	 ചില്ലിക്കാശിന്നു പോലും വിലയില്ലാതാവുന്നു. 

827 -  ഏതൊരുവനേയും ഒരു പ്രാവശ്യം നല്ലവണ്ണം പരിശോധിച്ചാൽ മതി; 
	 മണലിനെ എത്ര പ്രാവശ്യം ചലിച്ചാലും, മൃദുലമാവുമോ? 

828 -  ജ്ഞാനികൾ അവരുടെ ജ്ഞാനത്താൽ ധനവാന്മാരാണ്, 
	  സംസാരികൾ അവരുടെ കർമ്മങ്ങളാൽ തൊഴിലാളികളും; 
	 ശരീരമായ കൂടയിൽ ആശാപാശങ്ങളായ ഭാരം നിറച്ച്, 
	 നടന്ന് നടന്ന് അവർ ദുഖം അനുഭവിക്കുന്നു. 

829 -  കബീർ പറയുന്നു: 
            സംസാരത്തെ  അറിഞ്ഞിരിക്കുന്ന സന്ത്ജനങ്ങൾ ധന്യരാണ്;
	  അവർ മനസ്സിൻെറ വികാസം വരുത്തുന്നു, 
	 വിവേകമായ തുലാസിൽ ശബ്‍ദ-സാരാംശങ്ങളെ തൂക്കി നോക്കുന്നു.

830 -  ഗ്രഹിക്കാൻ ഇച്‍ഛയുളളവരോട് ഉപദേശിക്കു;
	 മറിച്ചാണെങ്കിൽ മുഷിച്ചൽ വരും. 
	 കുരുടന്ന് നീ കരയുന്നത് കാണാൻ കഴിയുകയില്ലല്ലോ.

831 -  മുത്തുച്ചിപ്പിയിൽ നിന്ന് പുറത്തുവന്ന മുത്ത് തിളങ്ങുന്നു; 		
	സത്സംഗത്തിൽ നിന്ന് ലഭിച്ച സത്ജ്ഞാനം അമൂല്യമാണ്. 

832 -  ഹംസങ്ങളും (സജ്ജനങ്ങൾ), കൊററികളും (ദുർജ്ജനങ്ങൾ), 
	 നിറത്തിൽ സമവും, മാനസരോവരിൽ വാസവും ആയിരുന്നാലും,
	ഹംസങ്ങൾ മുത്തുകളേയും, കൊററികൾ മത്സ്യങ്ങളേയും തേടുന്നു. 

833 -  ചന്ദനമരം വിദേശത്തിൽ എത്തി;
	എല്ലാവരും പ്ളാശുമരം എന്ന് കരുതി;
	അടുപ്പിൽ ഇട്ട്  കത്തിച്ചപ്പോൾ വന്ന സുഗന്ധം, വിശ്വാസം വരുത്തി. 

834 -  കബീർ പറയുന്നു: സത്സംഗത്തിൽ ജ്ഞാനത്തിൻെറ ഭാണ്ഡം തുറന്നു; 	 സജ്ജനങ്ങൾ നിമിഷ നേരത്തിൽ ജ്ഞാനരൂപങ്ങൾ വാങ്ങി; 
          ആരുടെ പണസഞ്ചിയിൽ കളളനാണയങ്ങൾ (അസത്യം) 	  	ഉണ്ടായിരുന്നുവോ, അവരെല്ലാം വെറും കൈയോടെ തിരിച്ചുപോയി. 

835 -  കബീർ പറയുന്നു: കൽക്കണ്ടിനെ ഉപേക്ഷിച്ച്, 
	 കല്ലുകളെ തിന്നുന്നവർ 	അജ്ഞാനികളാണ്;   
	 രത്നതുല്യമായ ജ്ഞാനത്തെ, വിഷയ-വാസനകളായ മണലിൽ 
	 ഉപേക്ഷിച്ച്, ജീവിതം മുഴുവനും പശ്ചാത്തപിക്കുന്നു. 

836 -  എൻെറ ഹൃദയത്തിൽ വസിക്കുന്ന ഹരിയെ, 
	 ഞാൻ പുറത്ത് തേടിത്തേടി നടക്കുന്നു; 
	 അജ്ഞാനത്തെ പുതച്ചിരുന്നതിനാൽ,  
	 എനിക്ക് ഹരിയെ കാണുവാൻ കഴിഞ്ഞില്ല. 

837 -  ജീവൻെറ ധർമ്മം ജ്ഞാനമാണ്; 
	 ഇതിനെ ഓർമ്മിച്ച് ഭ്രമം, ഭയം എന്നിവയെ മനസ്സിൽ നിന്ന് നീക്കണം;  
	 സത്ഗുരുവിനെ പ്രാപിച്ചതിൽ പിന്നെ, സന്മാർഗ്ഗം നേടി, 
	 സത്യമാർഗ്ഗത്തിൽ ചരിക്കണം. 

838 -  ആരുടെ നാലു കണ്ണുകളും (രണ്ട് ശരീരത്തിൻെറ, രണ്ട് മനസ്സിൻെറ) 
	 നഷ്‍ടമായിരിക്കുന്നുവോ, അവൻ ദുർമാർഗ്ഗത്തിൽ ചരിക്കുന്നു; 
	 അവന് നന്മ ചെയ്യുന്ന സന്ത് കിട്ടിയാലേ, 
	 അവന്  സന്മാർഗ്ഗത്തിൽ വരുവാൻ കഴിയുകയുളളു. 

839 -  സൂർയ്യാസ്‍തമനം ആയി, രാത്രി വന്നു, പുലി പശുവിനെ പിടിച്ചു; 
	 പശുവിൻെറ ആത്മാ മരിച്ചില്ല, പുലിയുടെ വിശപ്പടങ്ങി;   
	(ദിവസങ്ങൾ നീങ്ങിയപ്പോൾ, വാർദ്ധക്യം വന്നു; 
	 മൃത്യുവായ പുലി ദേഹമായ പശുവിനെ തിന്നു; 
	 ദേഹിയും, ദേഹവും തമ്മിലുളള ബന്ധനം അകന്നു.)

840 -  അഹങ്കാരം നീങ്ങിയപ്പോൾ, ഹരി മനസ്സിൽ വന്നു; 
	 ഹരിയെ മറന്നാൽ സർവ്വസ്വവും നഷ്‍ടമാവും.  
	 ഈ പ്രേമകഥ അവർണ്ണനീയമാണ്; 
	 എന്നാലും അധികം മനുഷ്യർക്കും അവിശ്വസനീയമാണ്. 

841 -  മൃത്യുവിൻെറ ജ്വാല, സഞ്ചിയായ ശവത്തെ ദഹിപ്പിച്ചു; 
	തലയോടും, അസ്ഥികളും ജ്വാലയാൽ പൊട്ടി തകർന്നു പോയി; 
	ദേഹം ജ്വലിച്ച് ചാരമായി, ദേഹി പരമാത്മാവിൽ ലയിച്ചു. 

842 -  ഹൃദയമായ തടാകത്തിൽ ജ്ഞാനമായ അഗ്നി ജ്വലിച്ചപ്പോൾ, 
	കാമ-ക്രോധ-മദ-മോഹ-ലോഭ-മാത്സർയ്യങ്ങളെല്ലാം കത്തിപ്പോയി; 
	സൂർയ്യൻെറ ഉത്തരായണത്തിൽ മോക്ഷം ലഭിക്കുവാൻ ഉദ്ദേശിച്ച്,  
	പൂജാ-പാരായണങ്ങൾ ചെയ്‍ത പണ്ഡിതർക്കും, ഒന്നും കിട്ടിയില്ല.

843 -   ഹൃദയമായ സമുദ്രത്തിൽ ജ്ഞാനമായ അഗ്നി ജ്വലിച്ചപ്പോൾ,	
	  ജീവൻെറ ആശകളായ നദിയും കത്തി  ചാരമായി; 
	 മനോവൃത്തിയായ മത്സ്യം, പരമാത്മാവായ വൃക്ഷത്തിൽ കയറി; 
	 കബീർ പറയുന്നു: ഓ, മനുഷ്യാ, ഉണരൂ, എഴുനേൽക്കു, 
	 ഉറങ്ങാനുളള സമയം തീർന്നു, സ്‍മരണം ചെയ്യാനുളള സമയം വന്നു.

844 -  മനോരൂപമായ പക്ഷി ആകാശത്തിൽ പറക്കുന്നു; 
	നശ്വരമായ ദേഹം അതിന്ന് പരദേശമായി; 
	ശരീരവും, ഇന്ദ്രിയങ്ങളും ഇല്ലാതെ സുഖം അനുഭവിച്ച്, 
	ആത്മാവിന്ന് മോക്ഷപ്രാപ്‍തി ലഭിച്ചു. 

845 -  മാതാ മരിച്ചാൽ ആദായം ഒന്ന്;  പിതാ മരിച്ചാൽ ആദായം നാല്; 
	 സഹോദരൻ മരിച്ചാൽ നഷ്‍ടം അനേകം; 
	ഇതാണ് കബീറിൻെറ വിചാരങ്ങൾ.  		 
	{മാതാ=മമത;  പിതാ=അഭിമാനം;  സഹോദരൻ=ധൈർയ്യം; 
	  ആദായം ഒന്ന്=സംസാരബന്ധനമുക്തി; 
	  ആദായം നാല്=അനേകം വികാരങ്ങൾ; നഷ്‍ടം=മനസ്ഥിതി.}

846 -  ചില വ്യക്തികൾ മുന്നും പിന്നും ആലോചിക്കാതെ, 
	 മനസ്സിൽ വിജയസ്വപ്‍നവും കണ്ടുകൊണ്ട്, 
	 ദുഷ്പ്രവൃത്തികളിൽ ഇറങ്ങുന്നു; 
	 ചെമ്മരി ആട് ആനയോട് ഏററുമുട്ടി, മണ്ണിൽ പുതഞ്ഞതു പോലെ.

847 -  മമതയെ ത്യജിക്കു, അഹങ്കാരത്തെ അടക്കു, 
	 വിഷയ-വാസനകളെ ഗ്രഹിക്കുന്ന ഇന്ത്രിയങ്ങളെ നിയന്ത്രിക്കു,   
	 ആത്മചിന്തനത്തിൽ  മനസ്സിനെ നിർത്തു; അതാണ്  ഉത്തമ മാർഗ്ഗം.

848 -  എനിക്ക് ജന്മം തന്നവർ മരിച്ചു, ഞാനും മരിക്കും; 
	 കാലാന്തരത്തിൽ എൻെറ പുത്ര-പൌത്രാദികളും മരിക്കും; 
	 ഇത് മൃത്യു ലോകമാണ്, ഇവിടെ വന്നവരെല്ലാം ഒരു നാൾ മരിക്കും.

849 -  കബീർ പറയുന്നു: ഹരിഭക്തിയിൽ മുങ്ങി, പരമാത്മാവിനെ സ്‍മരിച്ച്, 
	 ഭക്തിരസം കുടിച്ചവൻെറ രോമ-രോമത്തിൽ പരമാത്മാ വസിക്കുന്നു; 
	ആ ആനന്ദം അമൂല്യവും, ദൈവീകവും ആണ്. 

850 -  ഹേ, ഭക്തജനങ്ങളേ, മനസ്സിലും, ശരീരത്തിലും ഉളള 
	 ദുഷ്‍ടസ്വഭാവങ്ങളെ  അകററു; 
	 പിന്നെ ഈശ്വരജ്ഞാനമായ അമൃതരസം കുടിക്കു; 
	 എപ്പോൾ തൻെറ സർവ്വസ്വവും  ഈശ്വരാർപ്പണമാക്കിയോ,
	 അപ്പോൾ മുതൽക്ക് ഈശ്വരകാരുണ്യം ലഭിക്കുന്നു.

851 -  സതിസ്ത്രീ  പാതിവ്രത്യം  പാലിക്കുന്നതിന്ന്  വേണ്ടി, 
	 തൻെറ പതിയുടെ ചിതയിൽ ദൃഢനിശ്ചയത്തോടെ ജലിക്കുന്നു
	 ശരീരവും, മനസ്സും തൻെറ പതിക്ക് അർപ്പിച്ച്,  
	 പതിപ്രേമമായ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു. 

852 -  സതിസ്ത്രീ  പാതിവ്രത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ,  
	 നീചജാതിയിൽ ചാരിത്ര്യം ഇല്ലാത്ത കുടുംബത്തിൽ ജനിക്കും; 
	 യുദ്ധഭൂമിയിൽ നിന്ന് പുറം കാണിച്ച് ഓടിയ ശൂരവീര ഭടൻ,
	 നീചമായ മൃഗയോനികളിൽ ജന്മം എടുക്കും; 
	 തൻെറ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ച സാധു,
	 പാതാളലോകത്തിൽ വീണ്, ശിക്ഷകൾ അനുഭവിക്കും.

853 -  സതീത്വത്തിൻെറ മഹത്വത്തിൽ ഉറച്ചുനിന്ന്, 
	 സതി പൂർണ്ണ നിഷ്‍ഠയോടെ തൻെറ ധർമ്മം പാലിച്ച്, 
	 തൻെറ പതിയുടെ കൂടെ ദേഹത്യാഗം ചെയ്‍തു; 
	 ഇപ്പോൾ ഒരു അണുവിനുപോലും വ്യത്യാസം ഇല്ലാതായി.
 
854 -  പതിയുടെ ചിതയിലെ അഗ്നിനാളങ്ങളെ കണ്ട് പിൻവലിച്ച സതിയും, 
	 യുദ്ധഭൂമിയിൽ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഓടിയ ഭടനും,
	 പരോപകാരം ചെയ്യുന്നതിൽ ഇഷ്‍ടമില്ലാത്ത സാധുവും,
	 ലോകർക്ക്  അധ:പതിച്ചവരായി കാണപ്പെടും. 

855 -  പതിവ്രതക്ക്  പതി  ഏകം, വ്യഭിചാരിണിക്ക്  അനേകം; 
	 പതിവ്രതയും,	വ്യഭിചാരിണിയും എങ്ങനെ ചേർന്നിരിക്കും? 

856 -  പതിവ്രതക്ക് അംഗഭംഗി ഇല്ലെങ്കിലും, ആഭരണങ്ങൾ ഇല്ലെങ്കിലും, 
	 അവൾ സഖികളുടെ മദ്ധ്യത്തിൽ,സൂർയ്യതേജസ്സോടെ കാണപ്പെടുന്നു.

857 -  പതിവ്രത തൻെറ പതിയുടെ സേവയിൽ നിമഗ്നയും,
	പതിയിൽ പൂർണ്ണവിശ്വാസം ഉളളവളായും ജീവിക്കുന്നു; 
	സ്വപ്‍നത്തിലും പരപുരുഷനെ മനസ്സിൽ വരുത്തുകയില്ല; 
	തൻെറ പ്രിയതമനെ ആശ്രയിച്ച് ജീവിക്കുന്നു. 

858 -  പതിവ്രതയുടെ നേത്രങ്ങളിൽ തൻെറ പതിയുടെ അല്ലാതെ, 
	 പരപുരുഷൻെറ രൂപം വരുകയില്ല;  
	 മനസാ-വാചാ-കർമ്മണാ പവിത്രയാണവൾ. 

859 -  പതിവ്രതയുടെ മനസ്സിൽ അഹോരാത്രം പതിയുടെ 
	രൂപവും, ധ്യാനവും ഇരിക്കുന്നതിനാൽ,
	അവൾ ജീവിതം മുഴുവനും സുമംഗലി ആയിരിക്കുന്നു.

860 -  പതിവ്രത തൻെറ പതിയുടെ സ്‍മരണത്തിൽ സ്ഥിരമായിരുന്ന്, 
	പതിയുടെ പ്രേമപാത്രമായി, പരമപദം പ്രാപിക്കുന്നു. 

861 -  പതിവ്രത തൻെറ പതിയോട് പറയുന്നു: 
	 "ഹെ, പ്രാണനാഥാ, നീ എൻെറ നേത്രങ്ങളിൽ വരു,
	 ഞാൻ കൺപോളകളെ അടച്ച്, നിന്നെ രക്ഷിക്കാം;  
	 ഞാൻ വേറെ ആരേയും നോക്കുകയില്ല,
	 നിനക്ക്  വേറെ ആരേയും നോക്കുവാനും കഴിയുകയില്ല."

862 -  കബീർ പറയുന്നു: 
         സമുദ്രത്തിലെ മുത്തച്ചിപ്പി എത്ര ദാഹിച്ചാലും,
	 സമുദ്രജലം കുടിക്കാതെ, 
	സ്വാതി നക്ഷത്രത്തിലെ മഴത്തുളളിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. 

863 -  കബീർ പറയുന്നു:  സമുദ്രത്തിൽ ജനിച്ച മുത്തച്ചിപ്പിയെ നോക്കു;
	 സമുദ്രജലം ഒരു തുളളി പോലും കുടിക്കുന്നില്ല; 
	 സ്വാതി നക്ഷത്രത്തിലെ മഴത്തുളളിയെ ഗ്രസിച്ച്, 
	 അമൂല്യമായ മുത്താക്കി,സമുദ്രത്തിൻെറ മഹത്വം രണ്ടിരട്ടി ആക്കുന്നു. 

864 -  തൻെറ ഇഷ്‍ടദേവതയുടെ നാമം ഉച്ചരിച്ചില്ലെങ്കിലും,  
	 മനസ്സിൽ ഈശ്വരപ്രേമം സ്ഥിരമാക്കിയിരിക്കുന്നു; 
	 പതിവ്രതസ്ത്രീയും  പതിയുടെ നാമം പറയുന്നില്ലെങ്കിലും, 
	 ശുദ്ധ മനസ്സോടെ പതിയെ സേവിക്കുന്നു. 

865 -  പതിവ്രതയുടെ ആഗ്രഹം: ' ഹെ, ഗുണവാനായ എൻെറ പ്രിയവരാ, 
	 നീ എൻെറ ഇഷ്‍ടദേവത, ഞാൻ നിൻെറ പതിവ്രത നാരി; 
	 നിൻെറ നിത്യ ദർശനത്താൽ, എന്നെ അനുഗ്രഹിക്കണേ'. 
	 
866 -  വിനയഭാവത്തോടെ പതിവ്രത പറയുന്നത്:
	 'നീയാണ്  എൻെറ ഇഷ്‍ടദേവത, വേറെ ആരുമില്ല; 
	 വേറൊരു ദേവതയും, നിനക്ക് തുല്യവും, സർവ്വസമ്പന്നനും അല്ല.'

867 -  വിരഹദുഖത്തിൽ പതിവ്രത പറയുന്നത്:
	' അഹോരാത്രം നിനക്ക് സമാനമായി വേറെ ആരുമില്ല;
	 എൻെറ നേത്രങ്ങളിൽ നീ വസിക്കുമ്പോൾ, നിദ്രക്ക് സ്ഥലം ഇല്ലല്ലോ.'

868 -  പതിവ്രത പതിയോടു പറഞ്ഞു മനസ്സിലാക്കുന്നു: 
	 'എൻെറ മനസ്സിൽ നിന്നിലുളള പ്രേമം അല്ലാതെ 
	 മറെറാന്നും  ഇല്ലെന്നുളള സത്യം എത്ര പ്രാവശ്യം പറയണം?
 	   സമയം എത്ര നീങ്ങിയാലും, നീ എൻെറ പ്രിയവരൻ തന്നെ.'  

869 -  ഒരു രൂപത്തിൽ ഈശ്വരനെ അറിയാത്തവന്ന്, 
	 അനേകരൂപങ്ങളെ അറിഞ്ഞിട്ടെന്താ ഫലം? 
	 ഈശ്വരൻെറ  ഒരേ ഒരു രൂപം, അനേകം രൂപങ്ങൾക്ക് തുല്യമാണ്. 

870 -  ഈശ്വരൻെറ ഒരേ ഒരു രൂപത്തെ സേവിക്കുന്നത്,  
	 ബഹു രൂപങ്ങളെ സേവിക്കുന്നത് പോലെയാണ്; 
	 തോട്ടക്കാരൻ മരത്തിൻെറ വേരു മാത്രം നനക്കുന്നു; 
	 മരം പുഷ്‍പിച്ച്, ഫലിച്ച്, തോട്ടക്കാരന്ന് സന്തോഷം നൽകുന്നു.
	 
871 -   ഈശ്വരൻെറ അസംഖ്യം നാമങ്ങളിൽ ഒരേ ഒരു നാമം സ്‍മരിക്കു; 
	 ജപം, തപം, വ്രതം, തീർത്ഥാടനം എന്നിവയെ ഉപേക്ഷിച്ച്, 
	 ജീവനെ ഈശ്വരചരണങ്ങളിൽ അർപ്പിക്കു, മുക്തി ലഭിക്കും. 

872 -  അബലയായ സ്‍ത്രീ പറയുന്നു: 
	 പ്രേമവശയായി ഞാൻ എൻെറ സ്വാമിയുടെ നാമം ജപിക്കുന്നു;
	 അന്തർയ്യാമി ആയ എൻെറ സ്വാമിക്കേ, 
	 ഉദ്ധാരണം ചെയ്യുവാൻ  കഴിയുകയുളളു. 

873 -  സത്ഗുണവതിയായ സ്‍ത്രീ, ആശകളെല്ലാം ത്യജിച്ച്, 
	 തൻെറ സ്വാമിയുടെ നാമം സർവ്വസമയവും ജപിക്കുന്നു;
	 അതിനാൽ അവളുടെ പ്രിയവർ സ്വാമി,
	 അവളെ ഒരും നിമിഷം പോലും വിട്ടുപിരിയുന്നില്ല.

874 -  കബീർ പറയുന്നു: 
	 ഹെ, സജ്ജനങ്ങളേ, നിങ്ങളുടെ ശരീരമായ ക്ഷേത്രത്തിൽ,
	 ഈശ്വരൻ അതിഥിയായി വസിക്കുന്നു; 
	 വിവിധ രസങ്ങൾ നിറഞ്ഞതും, ഭക്തിമയവും ആയ ഭോജനം 	 		  സമർപ്പിച്ച്, അവൻെറ അനുഗ്രഹം നേടു.

875 -   പക്ഷികളിൽ വെച്ച് ശ്രേഷ്‍ടമായ  ചാതകം, 
	 എത്ര ദാഹിച്ചാലും, കിണർ, കുളം, നദികളിലെ വെളളം കുടിക്കാതെ, 
	  സുരപതിയായ ഇന്ദ്രനെ ധ്യാനിച്ചും കൊണ്ട്, 
	  സ്വാതി നക്ഷത്രത്തിലെ മഴത്തുളളിക്കു വേണ്ടി കാത്തുനിൽക്കുന്നു. 
	 
876 -   വേടൻെറ ശരത്താൽ മുറിവേററു, ഗംഗാനദിയിൽ വീണ ചാതകം,
	 വായ്  അടച്ചും, ആകാശത്തെ നോക്കിയും, 
        സ്വാതി നക്ഷത്രത്തിലെ മഴത്തുളളിയെ പ്രതീക്ഷിച്ച്  പ്രാണൻ ത്യജിച്ചു;
	എന്നാലും, പവിത്രമായ ഗംഗാജലം കുടിച്ചില്സ.

877 -  ചാതകം തൻെറ സ്വഭാവത്തെ ത്യജിക്കുന്നില്ല; 
	 ത്യജിച്ചാൽ അതിൻെറ ജീവൻ നിഷ്‍ഫലമാവുന്നു. 
	 തൻെറ സ്വഭാവത്തെ ത്യജിക്കുന്നിനേക്കാളും ഉത്തമം,  
	 നശ്വരമായ ശരീരത്തെ  ത്യജിക്കുന്നതാണ്. 

878 -  അസ്‍ത്ര-ശസ്‍ത്രങ്ങളാൽ യുദ്ധം ചെയ്യുന്നവൻ ശൂരവീരനല്ല; 
	 തൻെറ ധനങ്ങളെ ദാനം ചെയ്യുന്നതിലും, 
	 സത്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലും,  ആണ് ശൂരവീരത.

879 -  മുറിവേററവൻെറ വേദന മറെറാരു മുറിവേററവനേ അറിയുകയുളളു;  
	 ഈശ്വരപ്രേമം ആയ ബാണം, ഹൃദയത്തിൽ തറച്ചാൽ, 
	 ഭക്തൻ  ഈശ്വരനിൽ ലയിച്ചുപോവുന്നു.

880 -  മനോവൃത്തിയെ കുതിരയാക്കി, ധ്യാനത്തെ കടിഞ്ഞാണാക്കി, 
	 ഗുരുവിൻെറ ഉപദേശങ്ങളെ ചാട്ടയാക്കി, 
	 സാധു-സന്ത് ജനങ്ങൾ  പ്രഭുവിൻെറ സന്നിധിയിൽ എത്തുന്നു.  

881 -  ഭക്തൻ പറയുന്നു: 'എൻെറ മനസ്സിൽ ഒട്ടും സംശയമില്ല;  
	അഗാധമായ  ഈശ്വരപ്രേമത്തിൽ ലയിച്ച്, 
	ഞാൻ കാമ-ക്രോധ വികാരങ്ങളോട്  യുദ്ധം ചെയ്യും. 
	 
882 -  ലോഭം, മോഹം, അഹങ്കാരം എന്നിവ നിനക്ക് ഒരിക്കലും ഗുണകരമല്ല; 
	 ഓ, ഹരിഭക്താ,  നീ കാട്ടിലെ സിംഹത്തെ പോലെ ജീവിക്കണം. 

883 -  കബീർ പറയുന്നു:
        ഹേ,പ്രാണി, ഇങ്ങനെ നിർജ്ജീവമായി ഇരുന്നാൽ മുക്തി 	ലഭിക്കുകയില്ല; ജീവിതത്തിൻെറ മൈതാനത്തിൽ ഇറങ്ങി, 
	നിൻെറ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന യുദ്ധത്തിൽ പങ്കെടുക്കു. 

884 -  കബീർ പറയുന്നു: വില്ലും, അമ്പും എടുത്ത്,
	 വേട്ടയാടാൻ ഇറങ്ങിയ വേടനെ പോലെ ജാഗരൂകനായി ജീവിക്കു; 
	 ഭീരുവായി സംശയിച്ചു നിൽക്കുന്നത് അർത്ഥമില്ലാത്ത ജീവിതമാണ്.

885 -  രണഭൂമിയിൽ ഉറച്ചുനിന്ന്, യുദ്ധം ചെയ്യുന്നവരാണ് ശൂരവീരന്മാർ; 
	 പുറം കാണിച്ച് ഓടിപ്പോകുന്നവർ,  ഒന്നിനും കൊളളാത്ത ഭീരുക്കൾ. 

886 -   ശൂരവീരന്മാർ അനേകം കാണുന്നു, മുറിവേററവരെ കാണുന്നില്ല; 
	 മുറിവേററവർ തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ,  
	 രാമഭക്തി ദൃഢമാവുന്നു. 

887 -  കബീർ പറയുന്നു: കലിയുഗത്തിൽ ഒട്ടേറെ സ്‍ത്രീ-പുരുഷന്മാർ
	അധികം ബന്ധങ്ങളും സ്വാർത്ഥപരമായി ചെയ്‍ത്, ദുഖിക്കുന്നു. 
	പക്ഷെ, രണ്ടു ഹൃദയങ്ങൾ തമ്മിലുളള ബന്ധനം, ആനന്ദദായകമാണ്.

888 -  ഗുരുഭക്തിയുമില്ല,	ദൈവ ഭക്തിയുമില്ല, പതി ഭക്തിയുമില്ല; 
	വ്യഭിചാരിണി നിത്യാനിത്യം പുതിയ പുരുഷനെ തേടി, 
	 നരകം അനുഭവിക്കുന്നു.
	
889 -  വ്യഭിചാരിണി സ്ത്രീക്ക് തൻെറ ശരീരവും, മനസ്സും 	 	  		 	 നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല; 
	 പതിവ്രതാ ധർമ്മം ഇല്ലെങ്കിൽ, നാരീധർമ്മം നശിക്കുന്നു. 

890 -  വ്യഭിചാരിണി സ്ത്രീ തനിക്ക് ഭർത്താവുണ്ടെന്ന് പറയും; 
	 പക്ഷേ അന്യപുരുഷരോട് കിടന്നുറങ്ങും. 
	 അവളുടെ മനസ്സിൽ എപ്പോഴും ജാരൻ ഉളളപ്പോൾ, 
	 ഭർത്താവ് എങ്ങനെ സന്തോഷമായിരിക്കും? 

891 -  വ്യഭിചാരിണി സ്ത്രീ തൻെറ മനസ്സിൽ കപടഭാവം വെച്ച്,
	വാർത്തകളാൽ പതിയെ പ്രശംസിക്കുന്നു;  
	ശരീരം പതിക്ക് അർപ്പിച്ചാലും, മനസ്സ് ജാരനിൽ പതിയുന്നു.

892 -  കബീർ പറയുന്നു: മനസ്സില്ലാമനസ്സോടെ ശരീരം മാത്രം 
	 അർപ്പിക്കുന്ന സ്ത്രീയെ, പതി തിരിച്ചറിയുന്നു; 
	പക്ഷേ സാമൂഹ്യ മർയ്യാദയെ ഓർത്ത് മൌനം അവലംഭിക്കുന്നു.

893 -  കബീർ പറയുന്നു: പൂർണ്ണമനസ്സോടെ വ്യഭിചാരം ചെയ്യുന്ന സ്‍ത്രീക്ക്,
	 പരമാത്മാവിൻെറ ഭക്തിയും, അനുഗ്രഹവും കിട്ടുകയില്ല.

894 -  സർവ്വശൃംഗാരങ്ങളും ചെയ്‍ത്, ശരീരത്തേയും, മനസ്സിനേയും 
	 അലങ്കരിച്ചു ഭംഗിയാക്കി; 
	 പക്ഷേ പതിക്ക് സന്തോഷം വന്നില്ലെങ്കിൽ,  
	 ചെയ്‍ത സർവ്വശൃംഗാരങ്ങളെല്ലാം വ്യർത്ഥമായല്ലോ. 

895 -  കബീർ പറയുന്നു: 
	  കാമി-ക്രോധി-ലോഭികൾ ഭവസാഗരം തരണം ചെയ്യാം; 
	 പക്ഷേ, സത്ഗുരുവിനെ മറന്ന്, അന്യരെ പൂജിക്കുന്നവർക്ക്,   		 	  ഒരിക്കലും കഴിയുകയില്ല. 

896-   അജ്ഞാനവശാൽ ദേവിമാതാ, ശ്‍മശാനം, പിശാച്, ഭൈരവൻ, 
	ഭൂത-പ്രേതങ്ങൾ, ഹനുമാൻ എന്നിവയെ പൂജിക്കുന്നവർ, 
	പൂർണ്ണ ബ്രഹ്മമായ പരമേശ്വരനിൽ നിന്ന് വേർപെട്ടിരിക്കുന്നതിനാൽ, 
	 ജനന-മരണ ചക്രത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നില്ല. 

897 -  സ്വർഗ്ഗം നേടുവാൻ  എല്ലാവരും പ്രയത്നിക്കുന്നു,
	 പക്ഷേ അവിടെ എത്തുന്നവർ വിരളമാണ്; 
	  കനകത്തേയും, കാമിനിയേയും, ആഗ്രഹിച്ചിരുന്നാൽ,
	 അവിടെ ഒരിക്കലും എത്തുകയില്ല. 
	 
898 -  കനകവും, കാമിനിയും, വലിയ ഖഡ്‍ഗങ്ങളാണ്;
	ഹരിദർശനത്തെ ഇച്‍ഛിച്ച്,  തപസ്സിരുന്നവരെ വ്യതിചലിപ്പിരിക്കുന്നു. 
	 
899 -  കനകത്തേയും, കാമിനിയേയും വിലക്കി നിർത്തണം; 
	 അവയിൽ നിന്ന് അകന്നും പോവണം; 
	 ഗുരുവിൻെറയും, ജ്ഞാനത്തിൻെറയും ഇടക്ക് ഭാവഭേദം വരുത്തുന്നു;
	 മനസ്സിനെ വിഷയവാസനകളുടെ പൊടിപടലത്താൽ മൂടുന്നു. 

900 -  ഭാർയ്യ ആയാലും, വേശ്യ ആയാലും, സ്‍ത്രീ തന്നെ; 
	 സ്‍ത്രീയിൽ അതിരുകവിഞ്ഞ ആസക്തി ദുഖത്തിന്ന് കാരണമാവുന്നു; 
	അഗ്നി ഏതു തരത്തിലായാലും, തൊട്ടാൽ കൈ പൊളളുമല്ലോ.

901 -  വിഷം തൻെറതായാലും, അന്യൻെറതായാലും, മരണം നിശ്ചയം; 
	കബീർ പറയുന്നു: ഭോഗ-വിലാസങ്ങളിൽ മുങ്ങിയാൽ, 
	രക്ഷ പ്രാപിക്കുന്നത് വളരെ കഠിനമാണ്.

902 -  സ്ത്രീയെ നോക്കുകയും വേണ്ടാ, ചിന്തിക്കുകയും വേണ്ടാ; 
	 കാമാസക്തിയായ വിഷം ദേഹത്തിലും, 
	 ദുർവിചാരങ്ങളായ വിഷം മനസ്സിലും കേറുന്നു. 

903 -  നാരിയുടെ നയനങ്ങൾ മൂർച്‍ഛയുളള ഖഡ്‍ഗങ്ങളാണ്; 
	കടക്കണ്ണുകൾ കൊണ്ടുളള നോട്ടങ്ങൾ ആരേയും വഴി തെററിക്കും. 

904 -  നാരി നരൻെറ സ്ത്രീയും, നരൻ നാരിയുടെ പുത്രനും ആണ്; 
	 ഈ വാസ്‍തവത്തെ അറിഞ്ഞ്, ജ്ഞാനികൾ സന്യാസം വരിക്കുന്നു. 

905 -  പരനാരി മൂർച്‍ഛയുളള കത്തിയാണ്; 
	 യോഗികൾ പോലും വിരളമായേ രക്ഷപ്പെട്ടിട്ടുളളു; 
	 അവൾ ചിരിച്ചാലും, കരഞ്ഞാലും ശരി, മനസ്സിൽ കുത്തും. 

906 -  പരനാരിയോടുളള സമ്പർക്കം മറച്ചുവെക്കാൻ കഴിയുകയില്ല; 
	 ഒളിഞ്ഞിരുന്ന്  വെളളുളളി തിന്നാലും, 
	 അതിൻെറ മണം എല്ലാ വശത്തും പരക്കുമല്ലോ. 
	 
907 -  സ്ത്രീ ചെറിയവളായാലും ശരി,  വലിയവളായാലും ശരി, 
	 രണ്ടുപേരും വിഷ-വളളികളാണ്; 
	 ശത്രുക്കൾ ദേഹത്തിനെ വ്രണപ്പെടുത്തുന്നു,  
	 സ്ത്രീകൾ പുഞ്ചിരിയാൽ മനസ്സിനെ വ്രണപ്പെടുത്തുന്നു. 

908 -  സ്ത്രീകളെ അമ്മയെപ്പോലെയോ, 
	  അനിയത്തിയെപ്പോലെയോ കാണണം; 
	  ഏതൊരുവൻ സർവ്വസമയവും സ്ത്രീകളിൽ നിന്ന് 	  		 		   അകന്നിരിക്കുന്നുവോ,അവൻ കാമ-കല്‍പനകൾക്ക് ഇരയാവുന്നില്ല. 

909 -  അപ്‍സരയെപ്പോലെ സൌന്ദർയ്യവും, അംഗങ്ങളിലെല്ലാം സുഗന്ധവും, 
	 അമ്മക്ക് സമാനമായ പ്രായവും  ഉണ്ടെങ്കിലും, 
	 നിർജ്ജനമായ സ്ഥലത്ത്, ആ സ്ത്രീയോട് ഏകാന്തമായി ഇരിക്കരുത്. 

910 -  കാററു വീശിയാൽ ദീപം അണയുന്നതുപോലെ,  
	 സ്ത്രീയുടെ ശൃംഗാര ചേഷ്‍ടകൾ പുരുഷനെ ആപത്തിലാക്കുന്നു; 
	 ശബ്‍ധങ്ങൾ സാധുവിൻെറ ധ്യാനത്തെ ബാധിക്കുന്നു;  
	 അതുകാരണം സാധു മൌനം അവലംഭിക്കുന്നു. 

911 -  എല്ലാ സ്‍ത്രീകളേയും ദുഖങ്ങളുടെ കാരണമായി കരുതേണ്ടാ; 
	 സാധു-സന്ത്കൾക്കും,ഹരിഭക്തർക്കും സ്ത്രീയിൽ നിന്നാണ്  ജനനം. 

912 -  പണ്ഡിതനും, തീപ്പന്തം പിടിക്കുന്നവനും,
	 മററുളളവർക്ക് പ്രകാശം കാണിച്ചാലും, 
	 സ്വയം അന്ധകാരത്തിൽ നിൽക്കുന്നു.  
	 
913 -  ഓ, പണ്ഡിതാ, നിൻെറ പുസ്‍തകങ്ങളെ തലയണയാക്കി ഉറങ്ങു; 
	അവയിലൊന്നും മനസ്സിലെ ദുഖങ്ങളെ അകററി, 
	സുഖം തരുന്ന ജ്ഞാനമോ, ശബ്‍ദങ്ങളോ ഇല്ല.

914 -  ഗ്രന്ഥങ്ങളെ പഠിച്ച് പഠിച്ച്, ലോകം അവസാനിച്ചു,
	 പക്ഷേ ആരും പണ്ഡിതൻ ആയില്ല; 
	പ്രേമത്തിൻെറ രണ്ടര അക്ഷരം പഠിച്ചിരുന്നാൽ, 
	 അവൻ പണ്ഡിതൻ ആയിരിക്കും.
	
915 -  കബീർ പറയുന്നു: എഴുത്തും, വായനയും സംസാരികൾക്കാണ്; 
	 മനസ്സിൽ ജ്ഞാനവും, ജീവകാരുണ്യവും ഉണ്ടായാൽ, 
	ഈശ്വരപ്രാപ്‍തി എളുപ്പം ലഭിക്കും.

916 -  ആദ്യം ഞാൻ വിദ്യയെ ആദരിച്ചു; 
	 പിന്നെ യോഗ-സാധനയെ ഉത്തമമായി കണ്ടു. 
	 രാമനാമത്തിലുളള പ്രേമം സർവ്വോത്തമാണെന്ന്,
	 അവസാനം മനസ്സിലായി. 

917 -  കബീർ പറയുന്നു: 
	ബ്രാഹ്മണൻെറ കഥാപ്രവചനം കളളന്മാരുടെ തോണിയെ പോലെയാണ്;  
	അതിൽ ഇരിക്കുന്ന അജ്ഞാനികളേയും, മൂഢരേയും,
	ആവശ്യം പോലെ എവിടേക്ക്  വേണമെങ്കിലും കടത്തി വിടുന്നു. 
	പക്ഷേ ആ തോണി ഭവസാഗരം കടക്കുമോ? 
	
918 -  കലിയുഗത്തിൽ ബ്രാഹ്മണൻ വിദൂഷകനെ പോലെയാണ്; 
	 അവന്ന്  ദാനങ്ങൾ  ചെയ്യരുത്; 
	 പരിവാരം മാത്രമല്ല, യജമാനനേയും കൂട്ടി,
	 അവൻ നരകത്തിലേക്ക് പോവും.

919 -  കലിയുഗത്തിലെ ബ്രാഹ്മണൻ, പഠിച്ചിട്ടുമില്ല, പഠിപ്പിക്കുന്നുമില്ല; 
	 ലവലേശം പോലും ഭക്തിയും ഇല്ല; 
	 വിവാഹം, ശ്രാദ്ധം എന്നിവയെ നോക്കി,  
	യജമാനന്മാരുടെ ഗൃഹങ്ങളിൽ,  വായും തുറന്ന് എത്തുന്നു. 

920 -  പഠിച്ച് പഠിച്ച്, ജീവിതം അവസാനിച്ചു,
	 വിഷയ-വാസനകൾ വളർന്നതേയുളളു; 
	 ദുർബുദ്ധി വിതച്ച വിത്തുകളാൽ,
	 അമൂല്യമായ വയൽ (ജീവൻ) തരിശുനിലമായി. 

921 -  വായിൽ വേദോച്‍ഛാരണം, കൈകളിൽ ഗ്രന്ഥങ്ങളുടെ ഭാണ്ഡം, 
	ബുദ്ധിയിൽ രാമനാമം അറിയാത്ത അജ്ഞാനത;
	ഓ, പണ്ഡിതാ, ഇത്രയും ഉളളപ്പോൾ  ജീവിതം സഫലമാവുമോ? 

922 -  ഹർഷോല്ലാസത്തോടെ ഹരികീർത്തനം ചെയ്യുന്നു, 
	 എന്നാലും, മനസ്സിലെ കാപട്യം നീങ്ങുന്നില്ല; 
	 തനിക്കു തന്നേ അറിയാത്ത ജ്ഞാനത്തെ,   
	  മററുളളവർക്ക് ഉപദേശിക്കുന്നു

923 -   ഉണ്ണണം, കുടിക്കണം, ഉറങ്ങണം എന്നീവയിൽ മുഴുകി,
	 മിക്കവരും ഈശ്വരനിൽ നിന്ന് വിമുഖരായി ജീവിക്കുന്നു; 
	 ബാല്യാവസ്ഥയിലെ മിത്രത്തെ (പരമാത്മാ) ത്യജിച്ച്, 
	 വിഷയ-വികാരങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്നു. 

924 -  നക്ഷത്ര മണ്ഡലത്തിൻെറ നടുവിൽ ഇരുന്ന്, 
	 ചന്ദ്രൻ ഗൌരവം നടിക്കുന്നു; 
	 സൂർയ്യൻ ഉദിക്കുമ്പോൾ, നക്ഷത്രങ്ങൾ മറയുന്നു,   
	 ചന്ദ്രൻെ ഗൌരവമെല്ലാം നഷ്‍ടമാവുന്നു. 

925 -  കബീർ പറയുന്നു: ഈ സംസാരത്തിൽ ആരും ആരുടേയും സ്വാമിയല്ല; 
	 സൃഷ്‍ടികർത്താവല്ലാതെ വേറൊരു സ്വാമി ഇല്ല; 
	 ഈ സത്യം അറിഞ്ഞും കൊണ്ട്, സ്വാമിയായി നടിച്ചാൽ, 
	 വളരെ കഷ്‍ടങ്ങൾക്ക്  ഇരയാവും.

926 -  കബീർ പറയുന്നു: വ്യാസമഹർഷിയുടെ ആസനത്തിൽ ഇരുന്ന്, 
	 കഥ പറയുന്ന പണ്ഡിതൻ, 
	 ഭാവാർത്ഥങ്ങൾ അറിയാതെ വ്യർത്ഥഭാഷണങ്ങൾ  ചെയ്യുന്നു; 
	 ശ്രോതാക്കളെ മയക്കി, ദാന-ദക്ഷിണകൾ ശേഖരിക്കുന്നു

927 -  കബീർ പറയുന്നു:  ശിഷ്യനാവാൻ പോലും അർഹതയില്ലാത്തവൻ, 	 ഗുരു ആയാൽ, തൻെറ ശ്രോതാക്കൾക്ക്  നൽകുന്ന ഉപദേശങ്ങൾ,
	 അർത്ഥശൂന്യമായിരിക്കും; 
	 തനിക്കുളള ജ്ഞാനം തന്നേ ഉത്തമം അല്ലാത്തപ്പോൾ, 
	 മററുളളവർക്ക്  പകർന്നു കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. 

928 -  നമ്മളെ വിമർശിക്കുന്നവൻ ദീർഘായുഷ്‍മാൻ ആവണം; 
	 അവൻെ വിമർശനങ്ങളാൽ നമ്മൾ, 
	 സത്ഗുരുവിൻെറ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു.

929 -  കബീർ പറയുന്നു: എന്നെ വിമർശിക്കുന്നവൻ മരിച്ചു; 
	 അവനെപ്പോലെ ഒരു വിമർശകനെ തേടിത്തേടി കിട്ടിയില്ല.  
	 ആരും എന്നെ വിമർശിക്കുന്ന ഭാരം എടുക്കുന്നതുമില്ല. 

930 -  ആരേയും നിന്ദിക്കാതെ, എല്ലാവരേയും സന്ത് എന്ന് വിളിക്കു; 
	 സത്കർമ്മങ്ങൾ ചെയ്‍ത്, സംസാരസാഗരം തരണം ചെയ്യു;
	 എല്ലാവരും ചേർന്ന് ഭഗവദ് ഭജനം ചെയ്‍ത്, ഈശ്വരകടാക്ഷം നേടു. 

931 -  സർവ്വേശ്വരനെ മറന്ന്, അന്യ ദേവി-ദേവതകളുടെ പ്രീതിക്കായി, 
	മദ്യ-മാംസങ്ങൾ അർപ്പിക്കുന്നവർ നരകത്തിൽ എത്തുന്നു. 

932 -  അജ്ഞനം തൻെറ കറുപ്പു നിറത്തെ ത്യജിക്കുന്നില്ല, 
	മുത്ത്  തൻെറ  പ്രകാശത്തെ  ത്യജിക്കുന്നില്ല,
	ദുർജ്ജനങ്ങൾ  തങ്ങളുടെ  കുടിലതയെ   ത്യജിക്കുന്നില്ല,
	സജ്ജനങ്ങൾ തങ്ങളുടെ  സത്സ്വഭാവത്തെ  ത്യജിക്കുന്നില്ല. 

933 -  ദുർജ്ജനങ്ങൾ  കാണിക്കുന്ന  കരുണാഭാവത്തേക്കാളും,
	 സജ്ജനങ്ങൾ  തരുന്ന പീഢകൾ  നല്ലതാണ്; 
	 സൂർയ്യൻെറ താപം അസഹനീയം ആവുമ്പോൾ,  
	 മഴ  വരുവാൻ  ആശിക്കുന്നതു പോലെ. 

934 -  ഏതു കാരണത്താലും, ദുർജ്ജനങ്ങളുടെ സഹവാസം നേടരുത്; 
	 ചളിയിൽ  ഒരു കല്ല്  എറിഞ്ഞാൽ,
	 സ്വന്തം ശരീരത്തിൽ  ചളി തെറിക്കുന്നതു പോലെ ആവും.

935 -  സൂർയ്യ-ചന്ദ്ന്മാർ ചലിക്കുന്നത് കാണുന്നില്ല;  
	 വളളികളുടെ വളർച്ച  കാണുന്നില്ല; 
	 ഭക്തൻ ഹരിഭജനം ചെയ്യുന്നത്  കാണുന്നില്ല; 
	 ഇതെല്ലാം പ്രകൃതിയുടെ അസാധാരണ ലീലകളാണ്; 
	 മനുഷ്യന്ന്  എളുപ്പം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. 

936 -  ഒരുവൻ ഏതു വസ്‍തുവിൻെറ ഗുണം അറിയുന്നുവോ, 
	 അവൻ ആ ഗുണം എടുക്കുന്നു; 
	 കുയിൽ മാമ്പഴം തിന്നുന്നു,  കാക്ക വേപ്പിൻപഴം തിന്നുന്നു; 
	 ഇതേ പോലെയാണ് സജ്ജനങ്ങളും, ദുർജ്ജനങ്ങളും.

937 -  സ്നേഹം, ക്രോധം, ചുമ, മദ്യപാനം എന്നിവയെ 
	 എത്ര ശ്രമിച്ചാലും,  മറച്ചുവെക്കാൻ കഴിയുകയില്ല; 
	 അവസാനം എല്ലാവരുടേയും മുമ്പിൽ വരും.

938 -  കബീർ പറയുന്നു: ഒന്നും ചെയ്‍തില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല; 
	 എൻെറ ശരീരത്തിന്ന് എന്തെങ്കിലും ചെയ്യാനുളള ശക്തിയും ഇല്ല; 
	 ഇന്നേവരെ ചെയ്‍തതെല്ലാം സർവ്വേശ്വരനാണ്;  
	 സർവ്വേശ്വരൻെറ കൃപയാൽ ഞാൻ ജീവിക്കുന്നു.  

939 -  കബീർ പറയുന്നു: ഹേ, പ്രഭോ, ചെയ്‍തതെല്ലാം അങ്ങുന്നാണ്, ഞാനല്ല; 
	 ഞാൻ ചെയ്‍തതായി പറഞ്ഞാലും, എൻെറ ഹൃദയത്തിൽ വസിക്കുന്ന, 
	അങ്ങയുടെ പ്രേരണയാലാണ് ചെയ്യുവാൻ സാധിച്ചത്. 

940 -  അഭിമാനവശമായി ചെയ്യുന്ന കാർയ്യങ്ങൾ പൂർണ്ണമാവുകയില്ല; 
	 സ്വാഭാവീകശാന്തതയോടെ  ചെയ്യുന്ന കാർയ്യങ്ങൾ സഫലമാവും. 
	ഈശ്വരാനുഗ്രഹത്താലെ കാർയ്യ സിദ്ധി ലഭിക്കുകയുളളു.  

941 -  കബീർ പറയുന്നു: 
	ഹേ, പ്രഭോ, ഇവിടെ ആഴമുളള കിണർ, അവിടെ വിശാലമായ തടാകം, 
	പത്തു ദിക്കുകളിൽ നിന്നും മോഹ-മായാരൂപി സർപ്പത്തിൻെറ ചീറൽ; 
	ഈ ദുർഘടാവസ്ഥകളിൽ നിന്ന് രക്ഷിക്കുന്നത് അങ്ങുന്നാണ്.  

942 -  ഹെ, പ്രഭോ, ധന്യനും, സർവ്വോത്തമനും ആയ 
	 അങ്ങയുടെ ലീലകൾക്ക്  ഉപമയില്ല; 
	 സർവ്വലോകങ്ങളുടേയും  സൃഷ്‍ടികർത്താവായ അങ്ങുന്ന്,
	 അദൃശ്യനായിരുന്നാലും, അങ്ങയുടെ ആജ്ഞയാൽ 
	 ലോകങ്ങളെല്ലാം ചലിക്കുന്നു. 
 	     
943 -   ഹെ, പ്രഭോ, അങ്ങയുടെ കൃപയില്ലെങ്കിൽ,
 	    എൻെറ ജീവിതം അർത്ഥശൂന്യമാണ്; 
	   അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, 
	   എൻെറ ജീവിതം അമൂല്യമാവും. 

944 -  ഹെ, പ്രഭോ, അങ്ങുന്നാണ് എൻെറ വ്യാപാരി; 
	 അങ്ങു ചെയ്യുന്ന വ്യാപാരങ്ങൾ അദൃശ്യവും, സത്യവും ആണ്; 
	 തൂക്കക്കോലും, തട്ടുകളും, തൂക്കക്കട്ടികളും ഇല്ലാതെ,
	 സംസാരം മുഴുവനും തൂക്കിനോക്കി, ന്യായമായ വില മതിക്കുന്നു.  
	 
945 -  ഹെ, സ്വാമി, സർവ്വ സത്ഗുണങ്ങളുടേയും ഭണ്ഡാരമാണ് അങ്ങുന്ന്; 
	അങ്ങയിൽ അവഗുണങ്ങൾ തീരെ ഇല്ല; 
	ഞാൻ എൻെറ അകത്തു നോക്കിയപ്പോൾ, 
	അവഗുണങ്ങളുടെ ഖനിയെ കണ്ടു; 
	അങ്ങേക്കു മാത്രമേ എന്നെ ഉദ്ധരിക്കാൻ കഴിയൂ. 

946 -  ഹെ, സജ്ജനങ്ങളേ, ഭക്തിമാർഗ്ഗം വളരെ കഠിനമാണെങ്കിലും, 
	 നിങ്ങൾ പ്രയത്നിച്ചാൽ ലഭിക്കാത്തതല്ല. 
	 തൻെറ ഭക്തരെ ഭവസാഗരം കടത്തിവിടാനുളള ചുമതല, 
	 ഭഗവാൻ എടുത്തിട്ടുണ്ട്, പൂർണ്ണമാക്കുകയും ചെയ്യും. 

947 -  ചളിയിൽ പെട്ടുപോയ ആനയെ, ആർക്കു പുറത്തെടുക്കാൻ കഴിയും?  
	 തന്നുടെ ശക്തിയാൽ പുറത്തുവരണം; 
          അല്ലെങ്കിൽ പരമശക്തിമാനായ ഈശ്വരൻെറ 
	  മുന്നിൽ തല കുനിക്കണം. 

948 -  ഹെ, പ്രഭു, നിൻെറ ലീലകൾ അത്ഭുതങ്ങളാണ്; 
	അവഗുണങ്ങളും, ക്രൂരതയും  നിറഞ്ഞവനേയും, 
	നിന്നെ ശരണം പ്രാപിച്ചാൽ, അങ്ങുന്ന്  കടത്തിവിടുന്നു. 
	
949 -  ഹെ, പ്രഭു, അങ്ങുന്ന് ബാലകൻെറ രൂപത്തിൽ 
	എല്ലാവരുടെയും ഹൃദയ-സാഗരത്തിൽ കളിക്കുന്നു; 
	അങ്ങ് ഭയപ്പെടാതെ, ഇഷ്‍ടം പോലെ കളിക്കുന്നു.

950 -  ഭക്തൻ പറയുന്നു: 
	ഹെ,പ്രഭു, അങ്ങ് എത്ര ജനങ്ങളെ കണ്ടാലും, എന്നെ മറന്നു പോവരുതേ;
	അങ്ങേക്ക് എന്നെപ്പോലെ അനേകം ഭക്തന്മാർ ഉണ്ടാവാം,  
	എന്നാലും, അങ്ങയല്ലാതെ വേറൊരു ആശ്രയം എനിക്കില്ല.

951 -  ഹെ,പ്രഭു, അങ്ങുന്നു തന്നേ എന്നെ മറന്നാൽ, 
	ഞാൻ വേറെ ആരെ ശരണംപ്രാപിക്കും?
	ബ്രഹ്മാ-ശിവ-നാരദന്മാർ എൻെറ ഹൃദയത്തിൽ ഇല്ല,
	അങ്ങയിൽ മാത്രമേ എനിക്ക് വിശ്വാസം ഉളളു. 

952 -  കബീർ പറയുന്നു: സംസാരികളായ ഞങ്ങൾ മോഹ-മായകളാൽ
	 അപരാധങ്ങൾ ചെയ്‍ത്,  മനസ്സിനെ മലിനമാക്കുന്നു. 
	ഇതു കാരണം ഞങ്ങൾ നിസ്സഹായരായി,
	അങ്ങയെ ശരണം പ്രാപിക്കുന്നു.

953 -  ഹെ, സത്ഗുരോ, അങ്ങുന്ന് ദയാലുവാണ്; 
	ഞാൻ അങ്ങയെ ആശ്രയിച്ച് ജീവിക്കുന്നു. 
	സമുദ്രമദ്ധ്യത്തിൽ പോവുന്ന കപ്പലിൽ ഇരിക്കുന്ന കാക്കക്ക്, 
	ആ സ്ഥാനം അല്ലാതെ, വേറൊരു ആശ്രയവും ഇല്ലാത്ത പോലെ. 
	
954 -  പെരുമ്പാമ്പ്  ഒരു  പണിയും  എടുക്കുന്നില്ല;
	പക്ഷികൾ ആർക്കും  വേണ്ടി  പണി  എടുക്കുന്നില്ല;  
	എന്നാലും, ആവശ്യമായ ആഹാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. 
	എല്ലാ ജീവൻെറയും ഭരണ-പോഷണങ്ങൾ ദഗവാൻെറ കൃപയാലാണ്.

955 -  ഏതൊരുവനെ ഈശ്വരൻ രക്ഷിക്കുന്നുവോ, 
	 അവനെ  കൊല്ലുവാൻ ആർക്കും കഴിയുകയില്ല; 
	 സംസാരം മുഴുവനും അവൻെറ ശത്രുവായാലും, 
	 അവൻെറ ഒരു തലമുടിയെപ്പോലും വളക്കാൻ കഴിയുകയില്ല. 

956 -  ആത്മാനുഭവം വരുമ്പോൾ, ഹർഷ-ശോകങ്ങൾ ഉണ്ടാവുന്നില്ല;
	 എല്ലാ വാദ-വിവാദങ്ങളെ ത്യജിച്ച  ആത്മാനുഭവി, 
	 ചിത്രത്തിൽ വരച്ച ദീപം പോലെ ദീപം പോലെ സ്ഥിരമായിരിക്കുന്നു. 

957 -  ആത്മാനുഭവത്തിനെ വർണ്ണിക്കാൻ കഴിയുകയില്ല; 
	ഊമക്ക്  വെല്ലത്തിൻെറ സ്വാദറിയാം, പക്ഷേ പറയുവാൻ കഴിയുന്നില്ല.

958 -  സ്ത്രീ-പുരുഷരുടെ ശാരീരികബന്ധനത്തിൻെറ സുഖം, 
	നപുംസകന്ന് അറിയാൻ കഴിയുന്നില്ല; 
	ജ്ഞാനിയുടെ ആത്മസുഖം, അജ്ഞാനി അറിയുന്നില്ല .

959 -  ആത്മജ്ഞാനം, അക്ഷരങ്ങളാൽ വർണ്ണിക്കുവാൻ കഴിയുകയില്ല; 
	അനുഭവത്താലേ  അറിയുവാൻ  കഴിയുകയുളളു. 
	വധൂ-വരന്മാർ ചേർന്നതിന്നു ശേഷം, 
	വരയാത്രയുടെ മഹത്വം തീരുന്നതു പോലെ. 

960 -  ജ്ഞാനം, ഭക്തി, വൈരാഗ്യ-സുഖം, ഭഗവാൻ, ബ്രഹ്മം വരെ 
	 ഭക്തജനങ്ങ‍ളുടെ അറിവ് എത്തുന്നു; 
	 പക്ഷേ, ആത്മാനുഭവത്തിൻെറ സുഖം, 
	 പ്രഭുവിൻെറ പ്രിയ ഭക്തനു മാത്രമേ ലഭിക്കുന്നുളളു.

961 -  നിറഞ്ഞ സ്ഥലം ഒഴിഞ്ഞു പോവുന്നു, ഒഴിഞ്ഞ  സ്ഥലം നിറയുന്ന; 
	പക്ഷേ, ഏതു സ്ഥലം നിറയുന്നുമില്ലയോ, ഒഴിയുന്നുമില്ലയോ,  
	ആ സ്ഥലമാണ്  ആത്മാനുഭവം.
	
962 -  കബീർ പറയുന്നു: 
	മൂഢരേയും, അജ്ഞാനികളെയും  ഉപദേശിക്കുന്നത് വ്യർത്ഥമാണ്;
	കാഴ്‍ചയില്ലാത്തവൻെറ മുമ്പിൽ നൃത്യം ചെയ്യുന്നതു പോലെ.

963 -  നിർഭയനായ ജ്ഞാനിയെ പാപ-പുണ്യങ്ങൾ ബാധിക്കുന്നില്ല; 
	 പക്ഷേ, ഇന്ത്രിയങ്ങൾക്ക് അധീനനായി, ജീവിതം നരകത്തിലാക്കുന്നു.

964 -  ജ്ഞാനി അഭിമാനത്തിന്ന് അധീനനായി,
	 സത്സംഗം, ഭക്തി, വിവേകം എന്നിവയെ ത്യജിക്കുന്നു; 
	 സംസാരിയായ മനുഷ്യൻ, പാപത്തെ ഭയന്നും, 
	 സത്കർമ്മങ്ങൾ ചെയ്‍തും, ഈശ്വരഭക്തി പ്രാപിക്കുന്നു. 

965 -  ആശ ഗുരുദേവിൽ വേണം; 
	 മറേറ ആശകൾ നിരാശയിൽ എത്തിക്കും; 
	മത്സ്യം ജലത്തെ ഗൃഹമാക്കിയിരിക്കുന്നതിനാൽ,
	ദാഹത്താൽ മരിക്കുന്നില്ലല്ലോ. 

966 -  ജീവിതം നശ്വരമാണ്, ആശ ശാശ്വതവും; 
	മനുഷ്യർ വീണ്ടും വീണ്ടും മരിക്കുന്നു, ആശകൾ നശിക്കുന്നില്ല; 
	ധനം ശേഖരിച്ചും മരിക്കുന്നു, ധനം അനുഭവിച്ചും  മരിക്കുന്നു. 

967 -  ആശയും, തൃഷ്‍ണയും സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ്; 
	ഇതിൻെറ നടുവിൽ മനസ്സ് അകപ്പെട്ടിരിക്കുന്നു; 
	ആശാ-തൃഷ്‍ണകളായ തിരമാലകൾ പൊക്കുന്നു, താഴ്ത്തുന്നു.

968 -  മനസ്സിലെ ആശകളെ അടക്കാതെ,യോഗ-ആസനം ചമഞ്ഞിരിക്കേണ്ടാ; 
	എണ്ണ ആട്ടുന്നവൻെറ കാള, ദിവസം മുഴുവനും  വട്ടം ചുററുന്നു; 
	അതിന് വീട് അൻപതു കോസ് ദൂരെ ആയി കാണുന്നു.
	(രണ്ട് കി.മീ.=കോസ്) 
	
969 -  തൃഷ്‍ണക്ക്  വിഷയ-വാസന രൂപമായ ജലം 
	 എത്ര ഒഴിച്ചാലും ശാന്തി വരുകയില്ല; പ്രതിദിനം വർദ്ധിച്ചു വരും. 
	 അതിവർഷത്തിനാൽ ചട്ടകക്കള്ളി മരം വീർക്കുന്നതു പോലെ. 

970 -  അല്ലയോ, ജനങ്ങളേ, എന്നെ തേടിത്തേടി എങ്ങോട്ടാണ് പോവുന്നത്?
	 ക്ഷേത്രങ്ങളിലും ഇല്ല ഞാൻ, പളളികളിലും  ഇല്ല ഞാൻ,
	 കൈലാസമലയിലും ഇല്ല ഞാൻ, പുണ്യതീർത്ഥങ്ങളിലും ഇല്ല ഞാൻ,	
	 ഉത്സവങ്ങളിലും ഇല്ല ഞാൻ, പൂജാ-പാരായണങ്ങളിലും ഇല്ല ഞാൻ,	
	 യോഗത്തിലും ഇല്ല ഞാൻ, ത്യാഗത്തിലും ഇല്ല ഞാൻ; 
	 ഭക്തി-ശ്രദ്ധയോടെ  അന്വേഷിച്ചാൽ കാണാം  എന്നെ, 
	  നിൻെറ  ഓരോരു  ഹൃദയസ്‍പന്ദനത്തിലും,
	 നിൻെറ  ഓരോരു  ശ്വാസോച്‍ഛ്വാസത്തിലും!

	~~~~~~~~~~~~~ഠഠഠഠഠഠഠഠഠ~~~~~~~~~~~~

